Kerala Gazette No . 33 dated 17th August 2010 . 
PART III 


STORES PURCHASE 


Collegiate Education Department 


ടെണ്ടറുകൾ 28 - 8 - 2010 ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പായി 
ലഭി ക്ക ത്തക്ക വിധം തിരു വ ന ന്ത പുരം സർക്കാർ വനിതാ 
കോളേജ് പ്രിൻസിപ്പാളിന്റെ പേരിൽ അയയ്ക്കേണ്ടതാണ്. 
കവറിന്റെ പുറത്ത് ടെണ്ടർ നമ്പർ എ6/ 2625 /10/ സ . വ . കോ . 
എന്നും അതിന് പുറമേ കോളേജ് ഓഡിറ്റോറിയത്തിലേക്ക് 
പ്ലാസ്റ്റിക് കസേരകൾ വിതരണംചെയ്യുന്നതിനായി എന്നും 
രേഖപ്പെടു ത്തി യി രിക്ക ണം . വൈകി ലഭിക്കുന്ന ടെണ്ടർ 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . ആവശ്യമുള്ള 
വിശദീകരണങ്ങൾ ടെണ്ടർ ഫോറത്തോടൊപ്പം നൽകുന്നതാണ്. 
ടെണ്ടറുകൾ ലഭിക്കേണ്ട അവസാന തീയതി 28-8- 2010 ഉച്ചയ്ക്ക് 
2 മണി. 


TENDER NOTICE 
No. A6/2625/2010/ GCW. 

2nd August 2010 . 
Sealed tenders are invited for the supply of Plastic 
Chairs to new Auditorium of Government College for 
Women , Thiruvananthapuram for the year 2010 - 11 . 
The tender cost is Rs. 3,00 , 000 . The list of required 
specifications/ equipments will be supplied along with the 
tender form . 

The tenders should be submitted as Tender 
No. A6 /2625 / 10 /GCW dated 2 - 8 -2010 for the supply of 
Plastic Chairs to the new auditorium and addressed to the 
Principal, Government College for Women, 
Thiruvananthapuram so as to reach the undersigned on or 
before 28 - 8 - 2010 at 2 p .m . Tenders received after the date 
and time will not be accepted under any circumstances . 
The tenders received within the time stipulated above 
would be opened on 28 -8 - 2010 at 3 p . m . in the presence 
of such tenderers or their authorized representatives 
who may be present at that time. 


ടെണ്ടറുകൾ 28 - 8 - 2010 വൈകുന്നേരം 3 മണിക്ക് ടെണ്ടറു 
കാരുടെയോ അവർ ചുമതലപ്പെടുത്തുന്നവരുടെയോ സാന്നിദ്ധ്യ 
ത്തിൽ തുറക്കുന്നതാണ്. ടെണ്ടർ ഫോറത്തിന്റെ വില 600 രൂപ 
+ വാറ്റുമാണ്. ടെണ്ടർ ഫോറം ആവശ്യമുള്ളവർക്ക് പ്രവൃത്തി 
ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി 
വരെ കോളേജ് ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. ടെണ്ടർ 
ഫോറം തപാലിൽ വേണ്ടവർ ഫോറത്തിന്റെ വിലയോടൊപ്പം 
തപാൽ ചാർജ്ജം ( 50 രൂപയുടെ സ്റ്റാമ്പ് പതിപ്പിച്ച കവർ 
സഹിതം ) അയയ്ക്കേണ്ടതാണ്. മണിഓർഡർ ഫോമിൽ, 
ടെണ്ടർ ഫോറം ലഭിക്കേണ്ടവർ മേൽവിലാസം വ്യക്തമായി 
എഴുതേണ്ടതാണ്. ടെണ്ടർ ഫോറത്തിനുവേണ്ടി അയച്ച തുക 
ഒരു കാരണവശാലും തിരികെ നൽകുന്നതല്ല . ടെണ്ടർ ഫോറം 
കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതുമാകുന്നു . 
-- തപാൽ സ്റ്റാമ്പ്, ചെക്ക്, പോസ്റ്റൽ ഓർഡർ മുതലായവ 
ടെണ്ടർ ഫോറത്തിന്റെ വില യായി സ്വീക രി ക്കു ന്ന ത ല്ല . 
ഡപ്ലി ക്കേറ്റ് ടെണ്ടർ ഫോറത്തിന് 300 രൂപ + വാറ്റും 
നൽകേണ്ടതാണ്. 


The intending tenderers can have the prescribed 
intended forms on demand from the college office 
between 10 a .m . and 1 p .m . on all working days on 
payment of Rs. 600 + VAT. Duplicate tender forms if 
required will be issued at Rs. 300 + VAT. Those who are 
intending to obtain the same by post should submit their 
request together with a self addressed and stamped 
envelope affixing postage stamp of worth Rs. 50 . The cost 
of tender forms once remitted will not be refunded under 
any circumstances . The tender forms are not transferable . 


സൂചന: ഉപക ര ണ ങ്ങ ളുടെ വില യെ ഴു തു മ്പോൾ അത് 

നികുതിയടക്കമുള്ളതായിരിക്കണം. 


Government College for Women , 
Thiruvananthapuram . 


| ( Sd.) 
Principal . 


SHORT TENDER NOTICE 


Cheque / Postage Stamp/ Postal Order will not be 
accepted towards the cost of tender forms nor the forms 
be sent by VPP . Kerala Stamp Paper will be supplied to 
the tenderers outside the State in case they request for 
the same and remit separately Rs. 50 being the cost of 
stamp paper and Rs. 30 towards postage . Money Order 
alone will be accepted for this purpose. 


No. A2- 856/ 2010 / GCK . 


26th July 2010 . 


NB : — The price to be quoted in the tender must be 

inclusive of all taxes. 


- തിരുവനന്തപുരം സർക്കാർ വനിതാ കോളേജിൽ 
2010 - 11 അദ്ധ്യയനവർഷം കോളേജ് ഓഡിറ്റോറിയത്തിലേക്ക് 
പ്ലാസ്റ്റിക് കസേരകൾ വിതരണം ചെയ്യുന്നതിന് സീൽ ചെയ്ത 
ടെൻഡറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ടെണ്ടർ തുക - 3,00,000 രൂപ. 


Sealed competitive tenders are invited for the supply 
of Fitness Equipment-Multi Gymnasium in the Physical 
Education Department of the Government College , 
Kariavattom . Tenders should be addressed to the Principal, 
Government College, Kariavattom, Thiruvananthapuram, 
Pin -695 581 and should reach the office on or before 
26 - 8 - 2010 , 2 . 30 p .m . Tenders received in time will be 
opened on the same day at 3 p . m . in the presence of the 
tenderers or their authorized representatives who may be 
present at that time. 


Specification of item to be supplied will be available 
along with the tender forms. Tender forms will be 
available on all working days from 10 a .m . to 2 p .m . till 
26 - 8 -2010 at the cost of Rs. 400 (4 % Sales Tax extra ). 
Duplicate tenders will be issued on payment of Rs. 200 
(4 % Sales Tax extra ). Those who wish to get tender 
forms by post should sent Money Order for cost of 
tender form and Sales Tax (4 %) along with self addressed 
cover affixed with stamp for Rs . 36 . No other mode of 
payment is acceptable . Tender forms will not be sent by 
V .P.P. All the tenderers should be execute an agreement in 
Kerala Stamp Paper worth Rs. 50 ( Vide page No. 6th of the 
tender forms). The Earnest Money Deposit is required 
@ 1 % of the total cost of the materials quoted in tenders 
and should be remitted by Demand Draft or Fixed Deposit 
Receipts subject to the minimum of Rs. 50 . The 
tenderers who are eligible for exemption from payment of 
EMD should enclose copy of the latest certificate of 
Registration issued by Government of Kerala Store 
Purchase Department otherwise the tender will be 
summarily rejected . The right to accept or reject the 
tender without assigning any reason is vested with the 
undersigned . The undersigned will not be responsible for 
any postal delay or loss of tender forms. 


6 - ൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള കരാർ പത്രം 50 രൂപ 
മുദ്രപത്രത്തിൽ ദർഘാസിനൊപ്പം ഉള്ളടക്കം ചെയ്തിരിക്കേണ്ട 
താണ്. ദർഘാസുകളോടൊപ്പം ഇ . എം . ഡി . ഇനത്തിൽ അടങ്കൽ 
തുകയുടെ 1 % തുക കൂടി സമർപ്പിക്കേണ്ടതാണ് (ഏറ്റവും 
കുറഞ്ഞത് 50 രൂപ ). ഇ . എം . ഡി./ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 
എന്നിവ നൽകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള സ്ഥാപന 
ങ്ങൾ സ്റ്റോർ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നൽകിയിട്ടുള 
രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് 
സമർപ്പിച്ചിരിക്കേണ്ടതാണ്. ദർഘാസുകൾ 26 - 8 - 2010 ഉച്ചയ്ക്ക് 
2 മണി വരെ ലഭിക്കുന്നതാണ്. ദർഘാസുകൾ നിരസിക്കാ 
നുള്ള അധികാരം പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമായിരിക്കും. 
തപാൽ മുഖാന്തിരമുള്ള കാലതാമസത്തിനോ നഷ്ടങ്ങൾക്കോ 
യാതൊരു കാരണവശാലും പ്രിൻസിപ്പാൾ ഉത്തരവാദിയായിരിക്കു 
ന്നതല്ല . 
Government College , 

( Sd .) 
Kariavattom. 

Principal. 


28th, , , , , 


Further details , if any, can be had from the College 
Office on all working days .. 

- 2010 - 11 സാമ്പത്തിക വർഷത്തിൽ കാര്യവട്ടം സർക്കാർ 
കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് 
ഫിറ്റ്നെസ് എക്യുപ്മെന്റ് (മൾട്ടി ജിംനേഷ്യം) വിതരണം ചെയ്യു 
ന്നതിന് അംഗീകൃത സ്ഥാപ ന ങ്ങ ളിൽ നിന്നും മുദ്ര വച്ച 
ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . ദർഘാസ് അടക്കം 
ചെയ്ത മുദ്രവച്ച കവറിന് മുകളിൽ “ 2010 - 11- ഫിറ്റ്നെസ് 
എക്യുപ്മെന്റ് (മൾട്ടി ജിംനേഷ്യം, വിതരണം ചെയ്യുന്നതിനുള്ള 
ദർഘാസ് എന്ന് രേഖപ്പെടുത്തിയിരിക്കേണ്ടതും പ്രിൻസിപ്പാൾ, 
ഗവൺമെന്റ് കോളേജ്, കാര്യവട്ടം, തിരുവനന്തപുരം- 695 581 
എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതുമാണ്. ദർഘാസുകൾ 
ലഭിക്കേണ്ട അവസാന തീയതി 26 - 8- 2010 - ന് ഉച്ചയ്ക്കുശേഷം 
2.30 മണി ആയി നിശ്ചയിച്ചിരിക്കുന്നു . നിശ്ചിത സമയത്തിനു 
ള്ളിൽ ലഭിക്കുന്ന ദർഘാസുകൾ, അവ സമർപ്പിച്ചവരുടെയോ 
അവർ നിശ്ചയിക്കുന്ന പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 
അന്നേദിവസം വൈകുന്നേരം 3 മണിക്ക് തുറക്കു ന്ന താ 
യിരിക്കും. നിശ്ചിത തീയതിയ്ക്കും സമയത്തിനും ശേഷം 
ലഭിക്കുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരി 
ക്കുന്നതല്ല. 

വിതരണം ചെയ്യേണ്ട സാധനങ്ങളുടെ വിശദവിവരങ്ങൾ 
ദർഘാസിനൊപ്പം ലഭിക്കുന്നതാണ്. ദർഘാസുകൾ എല്ലാ 
പ്രവൃത്തി ദിവസവും രാവിലെ 10 മണിമുതൽ 2 മണിവരെ 
ദർഘാസിന്റെ വിലയായ 400 രൂപയ്ക്ക് ( 4 % വില്പന നികുതി 
പുറമേ) ലഭിക്കുന്നതാണ്. ദർഘാസിന്റെ ഡ്യൂപ്ലിക്കേറ്റ് പ്രതി 
ഓരോന്നിനും 200 രൂപയ്ക്ക് ( 4 % വില്പന നികുതി പുറമേ) 
ലഭിക്കുന്നതാണ്. ദർഘാസുകൾ തപാലിൽ ആവശ്യമുള്ളവർ 
ദർഘാസിന്റെ വിലയും വില്പന നികുതിയും ഉൾപ്പെടെയുള്ള 
തുക മണിയോർഡറായി അയച്ചുതരേണ്ടതും 36 രൂപ തപാൽ 
സ്റ്റാമ്പ് ഒട്ടിച്ച കവറിൽ മേൽവിലാസമെഴുതി അയക്കേണ്ട 
തുമാണ്. ചെക്ക്, പോസ്റ്റൽ ഓർഡർ മുതലായവ സ്വീകരിക്കു 
ന്നതല്ല. ദർഘാസുകൾ വി . പി . പി . ആയി അയയ്ക്കുന്നതല്ല. 
സമർപ്പിക്കപ്പെടുന്ന ടെണ്ടറിനോടൊപ്പം ടെണ്ടർ ഫോറം പേജ് 


SHORT TENDER NOTICE 
No . A5/765/ 2010 . 

28th July 2010. 
Sealed tenders are invited for the supply of Lab 
Equipments to Government Victoria College , Palakkad for 
the year 2010 - 11 for Rs. 5,50 ,000 . 

The tender should be superscribed as “ Tender 
No . A5/ 765 / 2010 Supply of Lab Equipments and 
addressed to "“ The Principal , Government Victoria College, 
Palakkad -678 001 ” . The filled in tenders should reach in 
this office on or before 30 -8 - 2010 , 2 p . m . Late tenders will 
not be considered under any circumstances . The tenders 
will be opened at 3 p . m . on 30 -8 - 2010 in the presence of 
such of the tenderers or their authorized representatives 
who may be present at that time. 

Intending tenderers may on application to 
“ The Principal, Government Victoria College, Palakkad 
678 001” obtain the requisite tender form on which 
tenders should be submitted . Application for tender form 
should be accompanied by Money Order or Cash 
remittance of Rs. 416 which is the price fixed for a form 
and which is not refundable . 

Sale of tender forms will be closed at 12 noon on 
30 -8 - 2010 . Cheque/Postage Stamp /Demand Draft/Postal 
Order etc . will not be accepted towards the cost of tender 
form nor will be sent by V. P.P . Duplicate tender forms if 
required will be issued at Rs. 208 per copy. 
- പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലേക്ക് 
ലബോറട്ടറി ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് മുദ്രവച്ച 
ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

അടങ്കൽ തുക 5,50,000 രൂപ. 

ടെണ്ട റു കൾ ഉള്ളടക്കം ചെയ്ത കവറിന്റെ പുറത്ത് 
ടെണ്ടർ നമ്പർ “ എ5/ 765 / 2010 ലബോറട്ടറി ഉപകരണങ്ങൾ 
വാങ്ങു ന്ന തിന് 2010 - 11 എന്ന് രേഖ പ്പെ ടു ത്തേ ണ്ടതും 
"" പിൻ സി പ്പാൾ , ഗവൺ മെന്റ് വിക് ടോ റിയ കോളേജ്, 
പാലക്കാട്-678 001 എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതുമാണ്. 
ടെണ്ടറുകൾ 30 - 8 - 2010 ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പായി കോളേജ് 
ഓഫീസിൽ ലഭിച്ചിരിക്കേണ്ടതാണ്. വൈകി കിട്ടുന്ന ടെണ്ടറുകൾ 
യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . ടെണ്ടറുകൾ 
30 - 8 - 2010 വൈകുന്നേരം 3 മണിക്ക് ഹാജരായിട്ടുള്ള കരാറു 
കാരുടെയോ അവരുടെ അംഗീകൃത ഏജന്റിന്റെയോ സാന്നിദ്ധ്യ 
ത്തിൽ തുറക്കുന്നതാണ്. 


താൽപര്യമുള്ളവർ ടെണ്ടർ ഫോറ ത്തി നായി വിലാസത്തിൽ അയക്കേണ്ടതുമാണ്. ടെൻഡറുകൾ 31- 8- 2010 
“ പിൻ സി പ്പാൾ, ഗവൺമെന്റ് വിക്ടോറിയ കോളേജ്, ഉച്ചയ്ക്ക് 2 മണിക്കു മു ൻ പാ യി കോളേജ് ഓഫീസിൽ 
പാലക്കാട്-678 001 എന്ന വിലാസത്തിൽ അപേക്ഷിക്കേണ്ടതാണ്. ലഭിച്ചിരിക്കേണ്ടതാണ്. വൈകി കിട്ടുന്ന ടെൻഡറുകൾയാതൊരു 
അപേക്ഷയോടൊപ്പം ടെണ്ടർ ഫോറത്തിന്റെ വിലയായി 416 രൂപ കാരണവശാലും പരിഗണിക്കുന്നതല്ല. ടെൻഡറുകൾ 31 - 8 - 2010 
( നി കു തി യ ട ക്കം ) അട യ് ക്കേ ണ്ട താ ണ് . ടെണ്ടർ വൈകുന്നേരം 3 മണിക്ക് ഹാജരായിട്ടുള്ള കരാറുകാരുടെയോ 

ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും മടക്കി നൽകു അവരുടെ അംഗീകൃത ഏജന്റിന്റെയോ സാന്നിദ്ധ്യത്തിൽ 
ന്നതല്ല. ദർഘാസ് ഫോറം കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. തുറക്കുന്നതാണ്. 
ദർഘാസ് ഫോറത്തിന്റെ വില്പ്പന 30 - 8 - 2010 ഉച്ചയ്ക്ക് 12 
മണിക്ക് അവസാനിക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ താൽപര്യമുള്ളവർ ടെൻഡർ ഫാറത്തിനായി പ്രിൻസിപ്പാൾ, 
വില നേരിട്ട് അടയ്ക്കുകയോ മണിയോർഡറായി അയയ്ക്കുകയോ ഗവ. വിക്ടോറിയ കോളേജ്, പാലക്കാട്- 678 001 എന്ന വിലാസ 
ചെയ്യാം. ഡാഫ്റ്റ്, ചെക്ക്, പോസ്റ്റേജ് സ്റ്റാമ്പുകൾ മുതലായവ ത്തിൽ അപേക്ഷിക്കേണ്ടതാണ്. അപേക്ഷയോടൊപ്പം ടെൻഡർ 
സ്വീക രി ക്കു ക യോ വി . പി . പി . ആയി അയ യ ക യോ ഫാറത്തിന്റെ വിലയായി 416 രൂപ ( നികുതിയടക്കം) അടയ്ക്കേണ്ട 
ചെയ്യാവുന്നതല്ല. ഡ്യൂപ്ലിക്കേറ്റ് ഫോറം ആവശ്യമുള്ളവർ താണ്. ടെൻഡർ ഫാറത്തിന്റെ വില യാതൊരു കാരണവശാലും 
ആയതിലേക്കായി 208 രൂപ കൂടി അയയ്ക്കേണ്ടതാണ്. 

മടക്കിനൽകുന്നതല്ല. ദർഘാസ് ഫാറം കൈമാറ്റം ചെയ്യുവാൻ 

പാടുള്ളതല്ല. ദർഘാസ് ഫാറത്തിന്റെ വിൽപന 31- 8 - 2010 ഉച്ചയ്ക്ക് 
Government Victoria College , 

( Sd.) 

12 മണിക്ക് അവസാനിക്കുന്നതാണ്. ദർഘാസ് ഫാറത്തിന്റെ വില 
Palakkad . 

Principal. 

നേരിട്ട് അടയ്ക്കുകയോ മണിയോർഡറായി അയയ്ക്കുകയോ 

ചെയ്യാം. ഡാറ്റ്, ചെക്ക്, പോസ്റ്റേജ് സ്റ്റാമ്പുകൾ മുതലായവ 
SHORT TENDER NOTICE 

സ്വീകരിക്കുകയോ, വി. പി . പി ആയിഅയയ്ക്കുകയോചെയ്യാവു 
No. A5/766/2010. 

28th July 2010 . 

ന്നതല്ല . ഡ്യൂപ്ലിക്കേറ്റ് ഫാറം ആവശ്യമുള്ളവർ ആയതിലേയ്ക്കായി 

208 രൂപ ( ഇരുനൂറ്റിയെട്ട്രൂപ മാത്രം) കൂടി അയക്കേണ്ടതാണ്. 
Sealed tenders are invited for supply of Computers 
and Accessories to Govt. Victoria College for the year 

Govt. Victoria College, 

( Sd.) 
Palakkad . 

Principal. 
2010 -11 for Rs. 2,00,000. 

The tenders should be superscribed as “ Tender 
No . A5 /766 / 10 , Supply of Computers & Accessories” and 

TENDER NOTICE 
addressed to “ The Principal,Govt . Victoria College, Palakkad 
678 001 . The filledin tenders should reach in this office on 
or before 31-8 -2010 at 2 p.m . Late tenders will not be - No. B -91/UGC/ XI/2008 -09 . 

15th July 2010. 
considered under any circumstances. The tenders will be 

Sealed tenders are invited for the supply of One 
opened at 3 p .m . on 31 -8 - 2010 in the presence of such 

On Line Water Cooler cum Purifier for an amount of 
tenderers or their authorised representatives who may be Rs. 40, 000 limited , towards the fund allotted under UGC 
present at that time. 

Scheme XI Plan to the Government College of Teacher 

Education , Kozhikode. 
Intending tenderers may on application to the 
"Principal, Govt. Victorica College, Palakkad 678 001 obtain 

The last date for receipt of tender in this office is at 
the requisite tender form on which tenders should be - 3 p. m . on 15- 9 - 2010 . 
submitted . Application for tender form should be 

Late tenders will not be accepted on any account. 
accompanied by Money Order or Cash remittance of Rs. 416 Tenders will be opened at 4 p .m . on the same day in the 
which is the price fixed for a form and which is not refundable . presence of those tenderer or their nominees who may be 

presented at that time. 
Sale of tender forms will be closed at 12 noon on 
31 -8 - 2010 . Cheque , Postage Stamps, Demand Draft, Postal 

The intending tenderers may on application to the 
Order etc . will not be accepted towards the cost of tender 

Principal obtain the requisite tender forms in which tender 

should be submitted . Application for tender form should 
form nor will be sent per V.P.P. Duplicate tender forms if 

be accompanied by a cash remittance of Rs. 156 including 
required will be issued at Rs . 208 per copy . 

ST and for duplicate Rs. 104 including ST which is not 

refundable under any circumstances . Sale of tender forms 
പാല ക്കാട് ഗവ. വിക്ടോറിയ കോളേ ജി ലേക്ക് 

will be closed at 2 p .m . on 15 -9 - 2010 . Tender forms are non 
കമ്പ്യൂട്ടറുകളും അനുബന്ധ സാമഗ്രികളും 2,00, 000 രൂപയ്ക്ക് transferable. Cheques, DD and Postal Order will not be 
വിത രണം ചെയ്യു ന്ന തിന് മുദ്ര വച്ച് ടെൻ ഡ റു കൾ accepted towards the cost of tender forms. Those who 
ക്ഷണിച്ചുകൊള്ളുന്നു . 

require tender forms by post should sent the cost of 

tender form of Rs. 188 by Money Order. Tenders should 
ടെൻഡറുകൾ ഉള്ളടക്കം ചെയ്ത കവറിന്റെ പുറത്ത് 

also be accompanied by requisite EMD ( 1 % ). 
“ ടെൻഡർ നമ്പർ എ5/766 / 10 കമ്പ്യൂട്ടറുകളും അനുബന്ധ 
സാമഗ്രികളും 2010 - 11 എന്ന് രേഖപ്പെടുത്തേണ്ടതും “ പ്രിൻസിപ്പാൾ, More details can be had from the principal during 
ഗവൺമെന്റ് വിക്ടോറിയ കോളേജ്, പാലക്കാട്-678 001 ” എന്ന working hours . 


TENDER NOTICE 


The payment towards the items supplied will be 
made only after getting the certificate from the competent 
authority in this regard . The Principal reserves the right to 
reject the tender without assigning any reason thereof. 

കോഴിക്കോട് ഗവൺമെന്റ് കോളേജ് ഓഫ് ടീച്ചർ 
എഡ ക്കേ ഷ നിലേക്ക് 2010 - 2011 വർഷത്തിൽ യു . ജി . സി . 
സ്കീമിൽ അനുവദിച്ച ഫണ്ടിൽ 40,000 രൂപവരെ വിലയുള്ള 
ഒരു ഓൺലൈൻ വാട്ടർ പ്യൂരിഫയർ കം കൂളർ വിതരണം 
ചെയ്യുന്നതിന് തയ്യാറുള്ളവരിൽനിന്ന് മുദ്രവെച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു. 

- ദർഘാസു കൾ അടക്കം ചെയ്ത് കവറിനു പുറത്ത് 
2010 - 11 വർഷത്തിൽ യു . ജി. സി . സ്കീമിൽ വാട്ടർ പ്യൂരിഫയർ 
കം കൂളർ വിതരണം ചെയ്യുന്നതിനുള്ള ദർഘാസ്എന്നെഴുതി 
പിൻ സി പ്പാൾ, ഗവൺമെന്റ് കോളേജ് ഓഫ് ടീച്ചർ 
എഡ്യൂക്കേഷൻ, കോഴിക്കോട്- 673 001 എന്ന വിലാസത്തിൽ 
അയയ്ക്കേണ്ടതാണ്. 

-- ദർ ഘാ സു കൾ സ്വീക രി ക്കുന്ന അ വ സാന തീയതി 
15 - 9 -2010 , 3 മണിവരെയാകുന്നു . വൈകി ലഭിക്കുന്ന ദർഘാസ് 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ 
15 - 9 - 2010 -ാം തീയതി 4 മണിക്ക്, ആ സമയത്ത് ഹാജരുള്ള 
ദർഘാസുകാ രു ടെയോ അവരുടെ പ്രതിനിധികളുടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതായിരിക്കും. താൽപ്പര്യമുള്ളവർ 
നിശ്ചിത ഫോറത്തിൽ തന്നെ ദർഘാസുകൾ സമർപ്പിക്കേണ്ട 
താണ്. ദർഘാസ് ഫോറത്തിന്റെ വിലയായ 156 രൂപ ( വിൽപ്പന 
നികുതി ഉൾപ്പെടെ) അടയ് ക്കേ ണ്ട താ ണ്. ഡ്യൂപ്ലിക്കേറ്റ് 
ദർ ഘാ സിന്റെ വില 104 രൂപ ആകുന്നു . ദർഘാസ് 

ഫോറത്തിന്റെ വില യാതൊരു കാര ണ വ ശാലും മടക്കി 
നൽകുന്നതല്ല . ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ 
പാടുള്ളതല്ല. 

ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പന 15 - 9 - 2010 -ാം തീയതി 
2 മണിക്ക് അവസാനിക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ 
വില യായി ചെക്കുകൾ, ഡാഫ്റ്റുകൾ, പോസ്റ്റർ ഓർഡർ 
മുതലായവ സ്വീകരിക്കുന്നതല്ല. 


| [ No. 8/2010 -11/UGC) 
No . A3 -1995/2010 -11. 

27th July 2010. 
Sealed tenders are invited for the supply of Power 
Supply Equipments , Water Supply Equipments , Safety 
Equipments , Lab Equipments etc. in Mathematics, Physics 
and Botany Departments to Govt . Brennen College , 
Dharmadam , Thalassery under the UGC Scheme of Basic 
Scientific Research for a total amount of Rs. 10 , 00 ,000 
(Rupees Ten lakh only) . 

The tender should be superscribed as “ Tender 
No. 8/2010 -11 for the supply of Water Supply Equipments , 
Power Supply Equipments, Safety Equipments , Lab 
Equipments for the Departments of Mathematics, Physics 
and Botany ” and addressed to the Principal, Government 
Brennen College , Dharmadam , Thalassery -6 . Sale of tender 
form will be closed on 28 -8 - 2010 . The last date for receipt 
of tender form is 28 -8 - 2010 at 2 p.m . Late tenders will not 
be accepted . Tenders will be opened on 28 -8 - 2010 at 3 
p .m . in presence of tenderers or their authorised 
representatives who may present at that time. 

Intending tenderers may on application to the 
- Principal , Government Brennen College , Dharmadam , 

Thalassery -6 obtain requisite tender form on which the 
tender should be submitted . The cost of the tender form 
| is Rs. 785 (Rs. 700 + 85 Tax). Application form should be 

accompanied by a cash remittance of Rs. 785 at the Office 
or by Money Order which is the price fixed for a form 
and it is not refundable under any circumstances. 
Cheques, Postage Stamps, Postal Orders, Demand Drafts 
etc . will not be accepted towards the cost of tender 
forms. Forms will not be sent by V . P . P . Tender forms are 
not transferable . Every tender should be accompanied by 
an Earnest Money Deposit @ 1 % of the total cost of the 
articles tendered for. This is subject to a minimum of 
Rs. 30 . Tender form if required by post an additional 
- amount of Rs. 40 should be sent. 

An agreement executed in Kerala Stamp Paper worth 
Rs. 50 is to be submitted along with the tender. Kerala 
Stamp Paper will be supplied to the tenderers outside the 
State in case they required for the same and remit by 
Money Order an additional amount of Rs. 70 (Rs. 50 for 
Stamp paper and Rs. 20 for incidental expense ). Duplicate 
tender form if any required will be issued at Rs. 225 per 
copy only to those who purchased the original tender 
form . 

The Principal reserves herself the right to accept or 
to reject any or all the tenders without assigning any 
reason thereof. 
- തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലേക്ക് യു . ജി. സി . 

ഗ്രാന്റ് 2009 - 10 അടിസ്ഥാന ശാസ്ത്ര ഗവേഷണ വികസന 
പദ്ധതി അടിസ്ഥാ ന ത്തിൽ ബോട്ടണി, മാത്തമാറ്റിക് സ്, 
ഫിസിക് സ് ഡിപ്പാർട്ട് മെന്റു ക ളി ലേക്ക് പവ്വർ സപ്ല 
ഉപകരണങ്ങൾ, വാട്ടർ സപ്ലെ ഉപകരണങ്ങൾ, സേഫ്റ്റി 


ദർഘാസ് ഫോറ ങ്ങ ൾ രജിസ് ട്രേഡ് തപാ ലിൽ 
ലഭി ക്കു വാൻ ആഗ ഹി ക്കു ന്ന വർ ഫോറത്തിന്റെ 
വിലയായ 188 രൂപ ത പാൽ ചാർജ്ജ് ഉൾ പ്പെടെ 
പിൻ സി പാ ളിന്റെ പേരിൽ മണി യോർ ഡർ ആയി 
അയക്കേണ്ടതാണ്. ദർഘാസിന്റെ കൂടെ കാണിച്ച വിലയുടെ 
1 % ഇ . എം . ഡി. കൂടി അടക്കം ചെയ്യേണ്ടതാണ്. 


ദർഘാസ് സംബ ന്ധ മായ കൂടു തൽ വിവ ര ങ്ങ ൾ 
പ്രിൻസിപ്പാളിൽനിന്നും പ്രവൃത്തി സമയങ്ങളിൽ ലഭിക്കുന്നതാണ്. 
വിതരണം ചെയ്ത സാമഗിയുടെ ഗുണമേന്മ സർക്കാർ അധികാ 
രപ്പെടുത്തിയ ഏതെങ്കിലും സാങ്കേതിക സ്ഥാപനം ശുപാർശ 
ചെയ്തതിനുശേഷം മാത്രമേ പെയ്മെന്റ് നൽകുകയുള്ളു. 


യാതൊരു കാരണവും കൂടാതെ ദർഘാസുകൾ റദു ചെയ്യു 
വാനുള്ള അവകാശം പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാകുന്നു . 


Government College of Teacher 
Education , Kozhikode. 


(Sd.) 
Principal. 


tenders will not be accepted . The tender will be opened 
at 3 p . m . on 8 - 9 - 2010 in the presence of such of the 
tenderers or their authorized representative who my be 
present at that time. 


എക്യുപ്മെന്റ് ലാബ് ഉപകരണങ്ങൾ എന്നിവ വാങ്ങുന്നതിനായി 
( 10 , 00, 000 രൂപ അനുവദിച്ചിട്ടുണ്ട്) മുദ്രവച്ച ടെൻഡറുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

- ടെൻഡർ കവറിനു പുറത്ത് പി. ജി . സയൻസ് ഡിപ്പാർട്ടു 
മെന്റു കളി ലേക്ക് വാട്ടർസപ്ലെ, പവ്വർ സപ്ലെ, സേഫ്റ്റി 
എക്യുപ്മെന്റ്, ലാബ് ഉപകരണങ്ങൾ എന്നിവ വിതരണം 
ചെയ്യുന്നതിനുവേണ്ടിയുള്ള ടെൻഡർ ( യു . ജി. സി. സ്കീം 2009- 10 ) 
എന്നെഴുതി പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ്, 
ധർമ്മടം, തലശ്ശേരി- 8 എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. 
ടെൻഡർ ഫോറം 28 - 8- 2010 , 2 മണി വരെ കോളേജ് ഓഫീസിൽ 
നിന്നും വിതരണം ചെയ്യുന്നതാണ്. 

ടെൻഡറുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 28-8 -2010 , 
2 മണി. ടെൻഡറുകൾ 28 - 8 - 2010 വൈകുന്നേരം 2 മണിക്ക് 
ടെൻഡറുകൾ നൽകിയിട്ടുള്ളവരുടെയോ, അല്ലെങ്കിൽ അവർ 
അധികാരപ്പെടുത്തിയിട്ടുള്ളവരുടേയോ സാന്നിധ്യത്തിൽ തുറക്കു 
ന്നതാണ്. 


Intending tenderers may on application to the 
Wildlife Warden , Silent Valley Division , Mannarkkad 
obtain the requisite tender forms on which tenders should 
be submitted . Application for the tender form should be 
accompanied by a cash remittance of Rs. 200 + 12.5 % Vat 
which is the price fixed for a form and which is not 
refundable under any circumatances. The tender forms are 
not transferable . Sale of tender forms will be closed at 
1 p.m . on 8 - 9 - 2010 . Cheques , postage stamps etc. will not 
be accepted towards the cost of forms, nor will be forms 
be sent per V.P .P. Duplicate tender forms, if required will 
be issued at Rs. 100 + Vat per copy. 
Silent Valley Division, 

( Sd.) 
Mannarkkad. 

Wildlife Warden . 


- ടെൻഡർ ഫോമുകൾ പണമായോ, മണി ഓർഡറായോ 
785 രൂപ അടച്ചാൽ ലഭിക്കുന്നതാണ്. തപാലിൽ വേണ്ടവർ 
തപാൽ ചെലവുകൂടി ( 40 രൂപ ) അയച്ചുതരേണ്ടതാണ്. യാതൊരു 
കാര ണ വ ശാലും ടെൻഡർ ഫോമു ക ളുടെ വില തിരിച്ച് 
നൽകു ന്ന ത ല്ല . ടെൻഡർ ഫോമു കൾ വി . പി . പി . ആയി 
അയയ്ക്കുന്നതല്ല. ചെക്ക്, ഡി . ഡി ., പോസ്റൽ ഓർഡർ 
എന്നിവ ടെൻഡർ ഫോമിന്റെ വിലയായി സ്വീകരിക്കുന്നതല്ല. 
ടെൻഡർ ഫോമിന്റെ കൂടെ സാധനങ്ങളുടെ വിലയുടെ 1 % തുക 
ഇ . എം . ഡി . അടയ്ക്കേ ണ്ടതാണ്. ഇത് ചുരുങ്ങിയത് 20 
രൂപയും ആയിരിക്കും. ടെൻഡർ ഫോമിന്റെ കൂടെ 50 രൂപ 
വിലയുള്ള മുദ്രപത്രത്തിൽ ഉടമ്പടി ചെയ്യേണ്ടതാണ്. കേരള 
ത്തിന് പുറത്തുള്ളവർക്ക് അവർ ആവശ്യപ്പെട്ടാൽ മുദ്രപത്രം 
ടെൻഡർ ഫോമിന്റെകൂടെഅയച്ചു തരുന്നതും അതിനുവേണ്ടി 
അധികമായി 70 രൂപ മണി ഓർഡറായി അയയ്ക്കേണ്ടതുമാണ്. 

ഡ്യൂപ്ലിക്കേറ്റ് ടെൻഡർ ഫോമുകൾ ആവശ്യമുള്ളവർ 
225 രൂപ കൂടുതലായി അടയ്ക്കേണ്ടതാണ്. ഒറിജിനൽ ടെൻഡർ 
ഫോമുകൾ വാങ്ങുന്നവർക്ക് മാത്രമെ ഡ്യൂപ്ലിക്കേറ്റ് ലഭിക്കു 
ക യു ള്ളു . ടെൻ ഡർ ഫോമു കൾ കൈമാ ററം ചെയ്യാൻ 
പാടുള്ളതല്ല. 

-- ഭാഗികമായോ മുഴുവനായോ ടെൻഡറുകൾ സ്വീകരിക്കുന്ന 
തിനും നിരാകരിക്കുന്നതിനുമുള്ള അധികാരം പ്രിൻസിപ്പാളിൽ 
നിക്ഷിപ്തമാണ്. 


Harbour Engineering Department 

SHORT TENDER NOTICE 
- No, D4- 2677/ 10 / SE . 

21st July 2010 . 
Competitive tenders in sealed covers are invited by 
the Superintending Engineer, Harbour Engineering South 
Circle , Thiruvananthapuram for and on behalf of the 
Governor of Kerala from approved Manufacturers , 
Suppliers and firms with previous experience for the 
following supply. 

Tender No. - 14/ HESC /2010 - 11. 

Description of Articles - Supplying, erecting, 
stamping and commissioning pit less low ramp, fully 
electronic , computerized and Digital display weigh bridge 
having 100 T capacity (installed with required software ) 
with suitable foundation at Kollam Port , Kerala . 

Quantity - 1 No. 

Period of completion — 3 months from the date of 
issuing order. 


Government Brennen College, 
Dharmadam , Thalassery -6 . 


( Sd.) 
Principal. 


Forerst Department 

SHORT TENDER NOTICE 
No. SV 4 -2170/ 10 . 

- 15th July 2010 . 
Sealed tenders are invited for the supply of the 
following materials to Silent Valley Division , Mannarkkad . 

Particulars — Uniform Cloth , Olive Green , Terricotton 
cloth 65 % , Polister and 35 % Cotton mix . 

Quantity — 450 Meter. 

The tenders should be superscribed “ Supply of 
Uniform Cloth ” and addressed to Wildlife Warden , Silent 
Valley Division , Mannarkkad , Palakkad District. Late 


Intending tenderers may submit their tender in the 
tender schedule issued from this office. The tender forms 
can be had from the office of the Superintending 
Engineer, Harbour Engineering South Circle , 
Kamaleswaram , Manacaud P . O ., Thiruvananthapuram on 
written request accompanied by necessary certificates to 
prove the eligibility and on payment of Rs . 2 ,100 + 4 % 
VAT being the cost of tender form during office hours 
from 10 -8 -2010 upto 1. p. m . on 20 -8 - 2010 . Duplicate tender 
form if required will be issued on application along with 
payment of Rs. 1, 100 + 4 % VAT. The cost of tender form or 
duplicate form once paid will not be refunded under any 
circumstances . 

Tenders who desires tender documents by post shall 
have to remit Rs. 2 ,100 + 4 % VAT being the cost of tender 
form plus Rs. 50 for postal charges and Rs. 1, 100 + 4 % VAT 


for duplicate tender by Money order . Cheques, Postal 
order etc. will not be accepted towards the cost of tender 
forms nor the form sent by V. P. P . The Department will 
not be responsible for any delay caused on getting tender 
forms in time either due to the postal delay or by any 
other reasons. 


The sealed tenders should be superscribed as the 
" Tender for the supply of 100 T capacity pit less, low 
ramp fully electronic computerized and digital Weigh 
bridge " and addressed to the Superintending Engineer, 
Harbour Engineering South Circle , Kamaleswaram , 
Manacaud P . O ., Thiruvananthapuram so as to reach on 
or before 3 -9 - 2010 at 3 . p . m . by registered/speed post 
only . Tenders submitted by courier service will not be 
accepted . Tenders received after 3 p . m . on 3 -9 -2010 due 
to postal delay or any other reasons will not be accepted . 
If the last date of receipt of tender happens to be a 
holiday, tender will be accepted upto 3 p . m . on the next 
working day. 


The tenderers should send along with his tender a 
preliminary agreement in the prescribed proforma attached 
along with the tender schedule executed and signed on 
the Kerala Stamp paper worth Rs. 100 ( if Kerala Stamp 
paper is required by post an amount of Rs. 150 is to be 
sent Money order including the postage charge ). The 
department will not be responsible for any delay caused 
on getting Kerala stamp paper in time due to postal 
delay or by any other reasons. The tenders should also 
accompanied by EMD which is 1 % of quoted amount 
rounded to nearest higher 50 Rupee as DD pledged in 
favour of Superintending Engineer, Harbour Engineering 
South Circle, Kamaleswaram , Manacaud P. O ., 
Thiruvananthapuram from any of the Nationalised Bank 
having Branch at Thiruvananthapuram . Tenders without 
the required agreement and EMD will be rejected . The 
tender will be opened at 3 .30 p . m . on 3 - 9 - 2010 in the 
presence of the tenderers or their authorized 
representatives who may be present at that time. The firm 
period of the tender is 4 (four ) months. The conditions 
put forthwith by the tenderer along with the tender will 
not be accepted . The quoted rate should be inclusive of 
all cost of materials , erection , testing, stamping by Legal 
Metrology Department and commissioning, all taxes , 
duties , transit insurance and delivery charges at site . The 
item shall have enough warrenty against any 
manufacturing defects and eligible maximum guarantee 
period shall also be furnished . The rules applicable to 
Store Purchase in Kerala Government is applicable to this 
tender also . All conditions prevailing for tender and all 
other supplementary orders related with tender acceptance 
in Kerala PWD and Harbour Engineering Department are 
also applicable to this tender. The undersigned preserves 
the right to reject application for tender form or submitted 
tenders without assigning any reason thereof. 


കേരള ഗവർണ്ണർക്കുവേണ്ടി ഹാർബർ എഞ്ചിനീയറിംഗ്, 
ദക്ഷിണമേഖലാ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, തിരുവനന്തപുരം 
താഴെപ്പറയുന്ന സാധനം സപ്ലെ ചെയ്യുന്നതിന് മുൻപരിചയമുള്ള 
അംഗീകൃത ഉൽപ്പാദകർ, വിത ര ണ ക്കാർ, സ്ഥാപ ന ങ്ങൾ 
എന്നിവരിൽ നിന്നും മുദ്രവച്ച കവറുകളിൽ മത്സര സ്വഭാവ 
മുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ 14/എച്ച്. ഇ .എസ്. സി./ 2010-11/എസ്. ഇ . 
സപ്പെചെയ്യേണ്ട സാധനത്തിന്റെ വിശദീകരണം കേരള 
സംസ്ഥാനം- കൊല്ലം പോർട്ടിൽ 100 ടൺ ഭാരം അളക്കുവാൻ 
ശേഷിയുള്ള പിറ്റ് ആവശ്യമില്ലാത്ത ചരിവ് കുറഞ്ഞ പൂർണ്ണ 
മായും കമ്പ്യൂട്ടർവൽക്കത് ഇലക്ട്രോണിക് ഡിജിറ്റൽ ഡിപ്ലേ 
സംവിധാനം ഉള്ളതും അനുയോജ്യമായ ഫൗണ്ടേഷനോടുകൂടി 
യതുമായ വെയ് ബിഡ്ജ് ( ആ വശ്യമായ സോഫ്റ്റ്വെയർ 
സഹിതം ) സപ്ലെചെയ്ത്, സ്ഥാപിച്ച് ടെസ്റ്റ് ചെയ്ത്, മുദ്രണം 
ചെയ്ത് കമ്മീഷൻ ചെയ്യുന്നതിന്. 

അളവ് - 1 എണ്ണം. 
പൂർത്തീകരണ കാലാവധി 3 മാസം. 

ദർഘാസുകൾ സമർപ്പിക്കാൻ താൽപ്പര്യമുള്ളവർ ഈ 
കാര്യാലയത്തിൽനിന്നും നൽകുന്ന നിശ്ചിത ഫോറത്തിലാണ് 
ദർഘാസുകൾ സമർപ്പിക്കേ ണ്ട ത് . ദർഘാസ് ഫോറ ങ്ങൾ 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ്, 
ദക്ഷിണമേഖല , കമലേശ്വരം, മണക്കാട് പി. ഒ., തിരുവനന്തപുരം 
കാര്യാലയത്തിൽനിന്നും 10 - 8-2010 മുതൽ 20- 8- 2010 ഉച്ചയ്ക്ക് 
1 മണിവരെ എല്ലാ ആഫീസ് പ്രവർത്തി ദിവസ ങ്ങ ളിലും 
ദർഘാസ് ഫോറത്തിന്റെ വിലയായ 2, 100 രൂപയും 4 % മൂല്യ 
വർദ്ധിത നികുതിയും അടച്ച് യോഗ്യത തെളിയിക്കുന്ന രേഖകൾ 
ഹാജരാക്കി രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. 
ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ആവശ്യമുള്ളവർ ആയതിന്റെ വിലയായ 
1,100 രൂപയും 4 % മൂല്യവർദ്ധിത നികുതിയും അടച്ച് അപേക്ഷി 
ച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിനോ ഡ്യൂപ്ലിക്കേറ്റ് 
ഫോറത്തിനോ നൽകുന്ന വില യാതൊരു കാരണവശാലും 
മടക്കി നൽകുന്നതല്ല . 

- തപാൽ മുഖാന്തിരം ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ 
തപാൽ ചെലവായ 50 രൂപ സഹിതം ദർഘാസ് ഫോറത്തിന് 
2,100 രൂപ + 4 % മൂല്യ വർദ്ധിത നികുതിയും ഡപ്ലിക്കേറ്റ് 

ഫോറത്തിന് 1,100 രൂപയും 4 % മൂല്യവർദ്ധിത നികുതിയും 
മണിയോർഡറായി അയച്ചുതരേണ്ടതാണ്. ദർഘാസ് ഫോറങ്ങൾ 
യാതൊരു കാ ര ണ വ ശാലും വി . പി . പി . ആയി അയച്ചു 
തരുന്നതല്ല. ദർഘാസുകളുടെ വില ചെക്ക്, ഡിമാന്റ് ഡ്രാഫ്റ്റ്, 
പോസ്റ്റേജ് സ്റ്റാമ്പ് എന്നിവയായി സ്വീകരിക്കുന്നതല്ല. തപാൽ 
തകരാർ മൂലമോ മറ്റേതെങ്കിലും കാരണവശാലോ ദർഘാസ് 
ഫോറങ്ങൾ ലഭിക്കുന്നതിന് കാലതാമസം നേരിട്ടാൽ ആയതിന് 
ഡിപ്പാർട്ട് മെന്റ് യാതൊരു കാരണ വശാലും ഉത്തര വാദി 
- ആയിരിക്കുന്നതല്ല. 

- മുദ്രവച്ച ദർഘാസിൽ " 100 ടൺ ഭാരം അളക്കു വാൻ 
ശേഷിയുള്ള പിറ്റ് ആവശ്യമില്ലാത്ത ചരിവ് കുറഞ്ഞ പൂർണ്ണ 
മായും കമ്പ്യൂട്ടർവൽക്കത് ഇലക്ട്രോണിക് ഡിജിറ്റൽ ഡിപ്ലേ 
സംവിധാനം ഉള്ളതുമായ വെയിംഗ് മെഷീൻ സപ്ലെ ചെയ്യുന്ന 
തിനുള്ള ദർഘാസ് എന്ന് കവറിനു മുകളിൽ രേഖപ്പെടുത്തി 
സീൽ ചെയ്ത് 3- 9 - 2010 - വൈകുന്നേരം 3 മണിക്ക് മുമ്പായി 
സൂപ്രണ്ടിംഗ്എഞ്ചിനീയർ, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ്, 
ദക്ഷി ണ മ ഖല , കമ ലേ ശ്വ രം , മണ ക്കാട് പി . ഒ ., 
തിരുവനന്തപുരത്തിന് ലഭിക്കത്തക്കവിധം സമർപ്പിക്കേണ്ടതാണ്. 
3 - 9 - 2010 - ന് വൈകുന്നേരം 3 മണിക്കുശേഷം ലഭിക്കുന്ന 


ദർഘാസുകൾ ആയത് തപാൽ തകരാറുമൂലമോ മറ്റേതെങ്കിലും 3.30 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെയോ അവർ രേഖാമൂലം 
കാരണവശാലോ ആയാലും സ്വീകരിക്കുന്നതല്ല. ഇങ്ങനെ അധികാരപ്പെടുത്തിയിട്ടുള്ള പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യ 
ഉണ്ടാകുന്ന കാലതാമസത്തിന് ഡിപ്പാർട്ട്മെന്റ് യാതൊരു ത്തിൽ തുറക്കുന്നതാണ്. ദർഘാസിന്റെ ഫേം പിരീഡ് 4( നാല്) 
കാരണ വശാലുംഉത്തര വാദിയായിരിക്കുന്നതല്ല. ദർഘാസ് മാസം ആയിരിക്കും. ദർഘാസുകാരൻ ദർഘാസിനോടൊപ്പം 
സ്വീകരിക്കുന്ന ദിവസം വൈകുന്നേരം 3 മണി വരെ സ്വീകരി വയ്ക്കുന്നഉപാധികൾ അംഗീകരിക്കുന്നതല്ല. ദർഘാസിൽ 
ക്കുന്നതാണ്. ദർഘാസുകൾ സ്പീഡ് പോസ്റ്റ് രജിസ്ട്രേഡ് എല്ലാ നികുതികളും കടത്തുകൂലിയും ഉൾപ്പെടെ സാധനം 
പോസ്റ്റ്മുഖേന മാത്രമേ സ്വീകരിക്കുകയുള്ളു. കൊറിയർ നിർദ്ദിഷ്ട സ്ഥലത്ത്സപ്ലെ ചെയ്യുന്നതിനും അവ കൊല്ലം 
സർവ്വീസ്മുഖേന അയയ്ക്കുന്നദർഘാസുകൾ നിരസിക്കുന്ന 

പോർട്ടിൽ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻമാർ നിർദ്ദേശിക്കുന്ന 
താണ്. ഏതെങ്കിലും കാരണവശാൽ ദർഘാസ് സ്വീകരിക്കുന്ന സ്ഥലത്ത് സ്ഥാപിച്ച് പ്രവർത്തിപ്പിച്ച്, ലീഗൽ മെട്രോളജി 
തീയതി സർക്കാർ പൊതുഅവധിയായി പ്രഖ്യാപിക്കുകയാണ 

ഡിപ്പാർട്ട്മെന്റിന്റെ മുദ്രണം പതിപ്പിച്ച് കൈമാറുന്നതിനുള്ള 
ങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം വൈകുന്നേരം 3 മണി 

തുകയാണ് രേഖപ്പെടുത്തേണ്ടത്. ഉൽപ്പന്നത്തിന് നിർമ്മാണ 
വരെ ദർഘാ സു കൾ സ്വീക രി ക്കു ന്ന താ ണ് . ദർഘാ സ് 

പര മായ തക രാ റിൻ മേൽ ആ വ ശ്യ മായ വാറ ണ്ടിയും 
പ്രമാണത്തോടൊപ്പം 100 രൂപ വിലയുള്ള കേരള സർക്കാർ 

നൽകാവുന്ന പരമാവധി ഗ്യാരന്റിയും രേഖപ്പെടുത്തിയിരിക്കണം. 
മുദ്രപ്പത്രത്തിൽ ദർഘാസ് ഫോറത്തിന്റെ കൂടെ നൽകിയിട്ടുള്ള 

-- കേരള സർക്കാരിന്റെ സ്റ്റോർ പർച്ചേസ് മാനുവൽ സംബന്ധമായ 
മാതൃകയിലുള്ള പ്രാഥമിക ഉടമ്പടി ഒപ്പിട്ട് സമർപ്പിക്കേണ്ടതാണ്. 

എല്ലാ നിയമങ്ങളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 
കേരള സർക്കാർ മുദ്രപ്പത്രം തപാലിൽ ആവശ്യമുള്ളവർ 

കേരള പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസ് സംബന്ധമായ 
പോസ്റ്റേജ് ചാർജ്ജ്ഉൾപ്പെടെ 150 രൂപ നൽകേണ്ടതാണ്. 

എല്ലാ നിബ ന്ധ ന കളും ദർഘാ സ് പരി ഗ ണ ന യ്ക്കുള്ള 
( ദർഘാസ് ഫോറവും മുദ്രപ്രതവും തപാൽ തകരാറുമൂലമോ 

മറ്റ് അ നു ബന്ധ ഉത്ത ര വു കളും ഈ ദ ർ ഘാ സിനും 

ബാധകമായിരിക്കും. 
മറ്റേ ത ങ്കിലും കാര ണ വ ശാലോ ലഭിക്കാതെ വന്നാൽ 
ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിയായിരിക്കുകയില്ല ). അതോടൊപ്പംതന്നെ ദർഘാസ് ഫോറങ്ങൾക്കുള്ള അപേക്ഷയോ പൂരിപ്പിച്ച് 
സൂപ്രണ്ടിംഗ്എഞ്ചിനീയർ, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ്, സമർപ്പി ക്കു ന്ന ദർഘാസ് ( പമാ ണ ങ്ങ ളോ യാതൊരു 
ദക്ഷി ണ മേ ഖല , കമ ലേ ശ്വ രം , മണ ക്കാട് പി . ഒ ., കാരണവും കാണിക്കാതെ തന്നെ നിരസിക്കുന്നതിനുള്ള 
തിരുവനന്തപുരത്തിന്റെ പേരിൽ പ്ലഡ്ജ് ചെയ്തിട്ടുള്ളതും അ ധി കാരം താഴെ ഒപ്പിട്ടി രി ക്കു ന്ന ഉദ്യോഗ സ്ഥനിൽ 
തിരു വ ന ത പ ര ത്തുള്ള ഏതെങ്കിലും നാഷണലൈസ് ഡ് നിക്ഷിപ്തമാണ്. 
ബാങ്കിൽ നിന്ന് മാറാവു ന്നതും ക്വാട്ട് ചെയ്ത തുകയുടെ 
ഒരു ശതമാനത്തിന് ( 50 രൂപയിൽ മുകളിലേക്ക് ക്രമപ്പെടുത്തിയി 
ട്ടുള്ളത്) തുല്യമായിട്ടുള്ള തുകയ്ക്കുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ് Office of the Superintending 

( Sd.) 
നിര ത ദ വ്യ മായി കെട്ടി വച്ച തിന്റെ രേഖയും ഉള്ളടക്കം Engineer, Harbour Engineering 
ചെയ്യേണ്ടതാണ്. അപ്രകാരം ചെയ്യാത്ത ദർഘാസുകൾ അപ്പാടെ 

South Circle, Kamaleswaram , 

Superintending 
നിരസിക്കുന്നതാണ്. ദർഘാസുകൾ 3 - 9 - 2010 വൈകുന്നേരം Manacaud P . 0 ., Thiruvananthapuram. | Engineer 


Health Services Department 


TENDER NOTICE 


No. MSP5-60049/10/DHS. 


27th July 2010 . 


Sealed tenders are invited for the supply of following items for various Hospitals under Health Services Department. 


| S1. 
No. 


Tender No . 


Cost of Tender form 
Original Duplicate 


Name of Item 


- 


Oty. 


Rs. 


Rs. 
(6 


| ( 5) 


(1) 

- 


1248 
1352 
1352 


1664 


(2) 
1 /2010 - 11 
2/ 2010 - 11 
3 / 2010 - 11 
4/ 2010 - 11 
5/2010 -11 
6 /2010 -11 
7/2010 - 11 
8/2010 - 11 
9 /2010 -11 
10/2010 -11 
11 /2010 -11 


(3 ) 
Cot, Table for Operation Theatre/ICU 
Operation Theatre Lights ( various sizes ) 
Radiology Equipments 
Cardiology Equipments 
Minor Lab Equipments 
Pulse Oxymeter 
Pulse Oxymeter with ECG 
Nebulizer 
Fumigator 
Suction Apparatus 
Surgical Diathermy 


2496 
2704 
2704 
3328 
312 
832 
1560 
624 
520 
416 
1248 


156 
416 


832 


312 


312 
208 


10 
| 11 


312 


( 1) 


(2 ) 


(3 ) 


(5) 


(6 ) 


156 


312 
3536 
· 1352 

832 
2080 
1560 
728 


416 


416 
1560 
1560 
1560 
832 
520 
3120 

520 
624 
832 
2704 
1560 
832 
312 


1768 
728 
416 
1040 
832 
416 
208 
208 
936 
1040 

832 
416 

260 
1560 
312 
312 
416 
1352 
1040 
416 
156 
208 


416 


208 


200 


208 


1000 


520 


40 


12 /2010 - 11 
13 /2010 - 11 
14 /2010 -11 
15 /2010 - 11 
16 /2010 - 11 
17 /2010 -11 
18 /2010 - 11 
19 /2010 - 11 
20 /2010 - 11 
21/2010 -11 
22 /2010 -11 
23 /2010 - 11 
24 /2010 - 11 
25/ 2010 - 11 
26 / 2010 - 11 
27 /2010 - 11 
28 /2010 - 11 
29 /2010 -11 
30 /2010 - 11 
31/ 2010 -11 
32 /2010 - 11 
33 /2010 - 11 
34 /2010 -11 
35 /2010 - 11 
36 /2010 - 11 
37 /2010 - 11 
38 /2010 -11 
39 /2010 - 11 
40 /2010 - 11 
41/ 2010 -11 
42 /2010 - 11 
43 /2010 - 11 
44 /2010 -11 
45 / 2010 - 11 
46 /2010 -11 
47 /2010 -11 
48/2010 -11 
49 /2010 -11 
50 /2010 - 11 
51/ 2010 -11 
52 /2010 - 11 
53 /2010 -11 
54 /2010 -11 
55 /2010 - 11 
56 /2010 - 11 
57/2010 -11 
58/2010 -11 
59 /2010 - 11 
60 / 2010 -11 
61/2010 - 11 
62/2010 -11 
63/ 2010 -11 
64/ 2010 -11 
65 /2010 - 11 


Tourniguet Electronic 
Bedside Monitor 
Autoclave Vertical 
Crash Cart 
Ventilator 
Anaesthesia Machine 
Blood Bank Refrigerator 
Power Drill & Saw 
Semi Auto Analyser 
Central Oxygen 
Surgical Items for Trauma Care 
Consumables for Trauma Care 
Orthopaedic Surgical Instruments 
Minor Equipments for Trauma Care 
Colour Doppler 
Non Invasive Ventilator 
Holter Monitor 
TMT Machine 
Minor Equipments for PHC 
Shortwave Diathermy 
Interferential Therapy Unit 
Ultra Sound Therapy 
Hand Wrist Forearm Exerciser 
Auxiliary Crutches 
Elbow Crutches 
Lumbo Sacral Corset ( Large ) 
Reciprocal Walker 
Tripod Walking Stick 
Thermal Fogging Machine 
Hand Compression Sprayer 
Stereo Microscope 
Entomological Equipment for Malaria 
Mechanised Aspirator (Battery operated ) 
Cyfluthrin 10 % W .P 
Malathion ( Technical Grade ) 
Pyrethrum Extract 
Microslide 
Blood Lancet 
Fogging Machine 
Entomological Equipments for Filaria 
Operating Microscope (Eye ) 
Flash Autoclave 
A - Scan 
Keratometer 
Slit Lamp 
Diagnostic Test Kits 
Water Quality Test Kits 
Dental Chair Electrically Operated 
Autoclave 
Air Compressor 
Amalgamator Storage Assembly System 
Ultrasonic Scaler 
Dental X -ray Unit 
Dental Materials 


400 

20 
400 

2 


208 
208 
1144 
1248 
208 


208 


150 


208 
3328 
624 


1200 Kg . 
1500 Lr. 
1000 Lr. 
5 Lakh 
5 Lakh 


520 


520 


520 


416 
416 
1040 
416 
416 
2184 
2496 
416 
416 
416 
6552 
1248 
1040 
1040 
1040 
728 
728 
2184 
3952 
2288 
624 
832 
1560 
1040 
1560 
1560 

520 
416 
1144 

416 
1456 


416 
416 
1144 
1976 
1144 
312 
416 
1040 

520 
1040 


10000 


936 


312 
208 
624 
208 
728 


65 


Last date and time of sale of tender — 7 -9 -2010 , 3 p . m . 


Last date and time of receipt of tender -- 8-9 -2010, 3 p. m . 
Date and time of opening of tender — 9-9 -2010 , 11 a. m . 


Tender forms will be obtained from the Stores Officer, Govt. Medical Stores, Directorate of Health Services, 
Thiruvananthapuram -695 037 , on payment of cash or money order. Those who want tender form by money order should 
send Rs. 50 as postal charge for each tender. Money Order should reach this office before ten working days from the last 
date of sale of tenders . Postal Orders, Postal Stamps, Bank Drafts or Bank Cheques will not be accepted towards the cost 
of tender. "Special Terms and Conditions of the tender shall be obtained with the tender form . 


-- ആരോഗ്യവകുപ്പിൻ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


| ക്രമ 
നമ്പർ 


ടെണ്ടർ 
നമ്പർ 


ഉപകരണത്തിന്റെ 

പേര് 


ടെണ്ടർ ഫാറത്തിന്റെ വില 


എണ്ണം 


അസൽ 


പകർപ്പ് 
രൂപ 


രൂപ് 


1248 
1352 
1352 
1664 
156 


( 5 ) 
2496 
2704 
2704 
3328 
312 
832 
1560 
624 
520 

416 
1248 

312 
3536 
1352 


312 
156 
1768 
728 


(1) (2 ) 

- (3 ) 
- 1 1/2010 -11കോട്ട്, ടേബിൾ ഫോർ ഓപ്പറേഷൻ തിയേറ്റർ/ ഐ . സി. യു 
2/2010 -11 

ഓപ്പറേഷൻ തിയേറ്റർ ലൈറ്റ്സ് ( വേരിയസ് സൈസ്) 
3/2010 -11 റേഡിയോളജി എക്യുപ്പ്മെന്റ് സ് 
4/2010 -11 കാർഡിയോളജി എക്യുപ്മെന്റ് സ് 
5/ 2010 -11 മൈനർ ലാബ് എക്യുപ്പ്മെന്റ് സ് 
6 /2010 - 11 പൾസ് ഓക്സിമീറ്റർ 
7/ 2010 - 11 പൾസ് ഓക്സിമീറ്റർ വിത്ത് ഇ . സി. ജി . 
8/ 2010 - 11 നെബുലൈസർ 
9/ 2010 - 11 ഫ്യൂമിഗേറ്റർ 
10 /2010 - 11 സക്ഷൻ അപ്പാരറ്റസ് 
| 11 /2010 - 11 സർജിക്കൽ ഡയാതെർമി 
12/ 2010 - 11 ടൂർണിഗഡ് ഇലക്ട്രോണിക് 
13/ 2010 -11 ബഡ്സൈഡ് മോണിറ്റർ 
14/ 2010 -11 ഓട്ടോക്ലേവ് വെർട്ടിക്കൽ 
15 /2010 - 11 കാഷ് കാർട്ട് 
16 /2010 - 11 വെന്റിലേറ്റർ 
| 17/ 2010 -11 - അനസ്തേഷ്യ മെഷീൻ 
| 18/ 2010 -11 - ബ്ലഡ് ബാങ്ക് റെഫ്രിജിറേറ്റർ 
19 /2010 -11 പവർഡിൽ ആന്റ് സാ 
20/2010 - 11 സെമി ആട്ടോ അനലൈസർ 
21/ 2010 -11 സെൻട്രൽ ഓക്സിജൻ 
22/ 2010 -11 - സർജിക്കൽ ഐറ്റംസ് ഫോർ ട്രോമാ കെയർ 
23/ 2010 -11 കൺസ്യൂമബിൾസ് ഫോർ ട്രോമാ കെയർ 
24/ 2010 -11 ഓർത്തോപീഡിക് സർജിക്കൽ ഇൻസ്ട്രമെന്റ് സ് 
25/2010 -11 മൈനർ എക്യുപ്പ്മെന്റ് സ് ഫോർ ട്രോമാ കെയർ 
26/2010- 11 കളർ ഡോപ്പ്ളർ 
27 /2010 - 11 നോൺ ഇൻവാസീവ് വെന്റിലേറ്റർ 
28/2010 - 11 ഹോൾട്ടർ മോണിറ്റർ 
29/ 2010 -11 

റ്റി . എം . റ്റി . മെഷീൻ 
30 /2010 -11 മൈനർ എക്യുപ്മെന്റ് സ് ഫോർ പി.എച്ച്. സി . 


832 


416 


1040 


2080 
1560 
728 
416 
416 


832 
416 


208 


1560 


936 


1040 


1560 
1560 


832 


832 
416 
260 
1560 


520 
3120 


520 


312 


624 


832 


312 
416 
1352 


2704 


- 10 


- (1) 


(2) 


(6 


31 


1560 


83 


1040 
416 
156 
208 
208 


800 


208 


ടും 


208 


208 
1144 
1248 
208 


312 
416 
416 
416 
1040 
416 
416 
2184 
2496 

416 
416 
- 416 
6552 
1248 
1040 
1040 
1040 
728 


208 
208 


31/2010 -11 
32/ 2010- 11 
33 / 2010 -11 
34/ 2010 -11 
35/ 2010 -11 
36 /2010 - 11 
37/2010 -11 
38 /2010 - 11 
39 /2010 - 11 
40 / 2010 -11 
41 /2010 - 11 
42/ 2010 - 11 
43 / 2010 -11 
44/2010 - 11 
45/2010 -11 
46/2010 - 11 
47/2010 - 11 
48/ 2010 -11 
49 / 2010 -11 
50 /2010 -11 
51 / 2010 -11 
52/ 2010 -11 
53/2010 -11 
54/2010 -11 
55 /2010 - 11 
56/2010 -11 
57/2010- 11 
58/ 2010 -11 
59 /2010 -11 
60 /2010 -11 
61 /2010 - 11 
62 /2010 - 11 
63 / 2010 -11 
64/ 2010 -11 
65 / 2010 - 11 


3328 
624 


ഷോർട്ട് വേവ് ഡയാതെർമ്മി 
ഇന്റർഫെറൻഷ്യൽ തെറാപ്പി യൂണിറ്റ് 
അൾട്രാ സൗണ്ട് തെറാപ്പി 
ഹാൻഡ് റിസ്റ്റ് ഫോറാം എക്സർസൈസർ 
ആക്സിലറി ക്രച്ചസ് 
എൽബോ കച്ച്സ് 

200 
ലുംബോ സാകൽ കോർസെറ്റ് ( ലാർജ്ജ്) 

1000 
റസിപോക്കൽ വാക്കർ 
ടൈപ്പോഡ് വാക്കിംഗ് സ്റ്റിക് 

400 
തെർമ്മൽ ഫോഗിംഗ് മെഷീൻ 
ഹാൻഡ് കംപ്രഷൻ പ്രേയർ 
സ്റ്റീറോ മൈക്രോസ്ക്കോപ്പ് 
എന്റാമോളോജിക്കൽഎക്യുപ്പ്മെന്റ് ഫോർ മലേറിയ 
മെക്കനൈസ്ഡ്ആസ്പിറേറ്റർ ( ബാറ്ററി ഓപ്പറേറ്റഡ്) | 150 
സെഫ്ളൂതിൻ 10 % ഡബ്ല് . പി. 

1200 Kg. 
മാലത്തിയോൺ ( ടെക്നിക്കൽ ഗ്രേഡ്) 

1500 Lr 
പെറ്റതം എക്സ്ട്രാക്റ്റ് 

1000 Lr. 
- മൈക്രോ സെഡ് 

5 Lakh 
ബ്ലഡ് ലാൻസെറ്റ് 

5 Lakh 
ഫോഗിംഗ് മെഷീൻ 
എന്റാമോളോജിക്കൽ എക്യുപ്പമെന്റ് ഫോർ ഫൈലേറിയ 
ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പ് ( ഐ ) 
ഫ്ളാഷ് ആട്ടോക്ലേവ് 
എ - സ്കാൻ 
കെറാറ്റോ മീറ്റർ 
സ്ലിറ്റ് ലാംബ് 
ഡയഗണോസ്റ്റിക് ടെസ്റ്റ് കിറ്റ്സ് 
വാട്ടർ ക്വാളിറ്റി ടെസ്റ്റ് കിറ്റ്സ് 

10000 
ഡന്റൽ ചെയർ ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് 
ആട്ടോക്ലേവ് 
എയർ കംപസർ 
അമാൽഗമേറ്റർ സ്റ്റോറേജ് അസംബ്ലി സിസ്റ്റം 
അൾട്രാസോണിക് സ്കെയിലർ 
ഡന്റൽ എക്സ്റേ യൂണിറ്റ് 
ഡന്റൽ മെറ്റീരിയൽസ് 


520 


520 


520 


728 


416 
416 
1144 
1976 
1144 
312 

416 
1040 


520 


2184 
3952 
2288 
624 
832 
1560 
1040 
1560 
1560 
- 520 
- 416 
1144 

416 
1456 


1040 
936 


312 


208 
624 
208 
728 


- 65 


ദർഘാസുകളിൽ ടെണ്ടർ നമ്പർ രേഖപ്പെടുത്തി അഡീഷണൽ ഡയറക്ടർ ( മെഡിക്കൽ), ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റ്, 
തിരുവനന്തപുരം എന്ന വിലാസത്തിൽ 8-9 -2010 പകൽ 3 മണിക്ക് മുമ്പായി സമർപ്പിക്കേണ്ടതാണ്. സ്വീകാര്യമായ ദർഘാസുകൾ 
നൽകിയവരുടെയോ, അവർ അധികാരപ്പെടുത്തിയവരുടെയോ സാന്നിദ്ധ്യത്തിൽ 9 - 9 - 2010 പകൽ 11 മണിക്ക് തുറക്കുന്നതാണ്. 
ദർഘാസുകൾ വിൽക്കുന്ന അവസാന തീയതി 7 - 9 - 2010 പകൽ 3 മണിവരെയാണ്. ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ അതിന്റെ 
വിലയും, കോപ്പിയും കൂടി ആവശ്യമുള്ളവർ അതിന്റെ വിലയും മണിയോർഡർ ആയോ നേരിട്ടോ അടച്ച് തിരുവനന്തപുരം 
ഗവൺമെന്റ് മെഡിക്കൽ സ്റ്റോർ ആഫീസർക്ക് പ്രവൃത്തിദിവസങ്ങളിൽ രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് 
സമർപ്പിക്കേണ്ട അവസാന തീയതിക്ക് 10 പ്രവർത്തി ദിവസം മുൻപെങ്കിലും ലഭിക്കുന്ന മണി ഓർഡറുകൾ മാത്രമേ സ്വീകരിക്കുക 
യുള്ളു. ദർഘാസ് ഫോറം കൈമാറ്റം ചെയ്യാൻ പാടില്ല . ദർഘാസ് ഫോറത്തിന്റെ വില ചെക്കുകളായോ ഡാറ്റായോ പോസ്റ്റൽ 
ഓർഡർ ആയോ സ്വീകരിക്കുന്നതല്ല. 

ദർഘാസിന്റെ പ്രത്യേക നിബന്ധനകൾ, ദർഘാസ് ഫോറത്തോടൊപ്പം വാങ്ങേണ്ടതാണ്. 


Directorate of Health Services , 
Thiruvananthapuram . 


( Sd.) 
Addl. Director of Health Services ( Mdl.) . 


11 


ദർഘാസ് പരസ്യം 


നമ്പർ ബി2 - 8739 / 2010 . 


2010 ജൂ 


ലൈ 26 . 


TENDER NOTICE 
No. C1/ 7947/2010 / MCHA . 

12th July 2010 . 
Sealed tenders in the prescribed format are invited for 
the supply of the Anti Bacterial suture braisath polyglatin 
910 coated with an antibacterial agent called tricolsom of 
size 4 - 0 of length 70cm on a circle round body 20mm 
needle made of special grade steel SS420 to Medical 
College Hospital, Vandanam, Alappuzha. 

Tender No.C1/ 7947 / 10 /MCHA and due date should 
be superscribed on the envelope at each tender. Tender 
should be addressed to the Superintendent , Medical 
College Hospital, Alappuzha . Last date of receipt of 
tender is 30 - 8 -2010 at 3 p . m . Late tenders will not be 
accepted at any cost . The tender will opened on 
31 - 8 - 2010 at 11 a . m . in the presence of tenderers or their 
authorised representatives who may be present at the time. 
Intending tenderers may obtain the tender form from the 
office of the Superintendent, Medical College Hospital, 
Alappuzha on or before 30 -8 -2010 at 3 p . m . 
Price of tender form : 

Original - Rs. 400 + VAT. 

Duplicate — Rs. 200 + VAT. 

The tender should be accompanied by an agreement 
in Kerala Stamp Paper worth Rs. 50 and EMD of 1 % of 
the cost. The rules applicable to all tenders will be 
applicable to this tender also . Any further information 
about the specification can be obtained from this office 
during office hours. 


-- തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിൽ ആരംഭിക്കുന്ന വന്ധ്യതാ 
നിവാരണ ക്ളിനിക്കിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ 
വിതരണം ചെയ്യാൻ തയ്യാറുള്ള വ്യക്തികളിൽ/ സ്ഥാപനങ്ങളിൽ 
നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

LIST OF EQUIPMENTS 
1. Microscope 
2 . Fridge - 220 Litre 
3. Centrifuge 

Incumbator 

Laminar flow hood 
- 6. Sperm counting chamber 
7. Sperm washing medium 

IUD canula 
Centrifuge tube 

Semen bottle 
11. Plastic pipette 
12 . Surgical Tray 

Labour coat 
Speculam 

Alice forceps 
16 . Spot light 

Green cloths 
18 . Furniture 

Air conditioner 
Other disposibles 
USG gel 

Gloves 
23 . Registers 

24. Cotton mopes . 

ഇതിലേയ്ക്കുള്ള ദർഘാസുകൾ “ Tender for Equipments 
- to Infertility Clinic എന്ന തലക്കെട്ടോടെ 26- 8 - 2010 -ാം തീയതി 
ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായി ജില്ലാ മെഡിക്കൽ ആഫീസർ 
(ആരോഗ്യം), തൃശ്ശൂർ എന്ന മേൽവിലാസത്തിൽ ലഭിച്ചിരിക്കേ 

ണ്ടതാണ്. ഇതിലേക്കായുള്ള ദർഘാസ് ഫോറങ്ങൾ 19 - 8- 2010 -ാം 
തീയതി മുതൽ 21 - 8 - 2010 -ാം തീയതി വൈകുന്നേരം 
5 മണിവരെ ആഫീസിൽ നിന്നും നേരിട്ട് വാങ്ങാവുന്നതാണ്. 

- ദർഘാസ് ഫോറങ്ങളുടെ വില ഒറിജിനൽ 600 രൂപയും 
വില്പന നികുതി പുറമേയും വരുന്നതാണ്. ഓരോ ദർഘാസി 
നോടുകൂടെ നിശ്ചിത മാതൃകയിൽ എഗ്രിമെന്റ് ക്വാട്ട് ചെയ്യുന്ന 
ഉപകരണങ്ങളുടെ മൊത്തം തുകയുടെ ഒരു ശതമാനത്തിൽ 
( 1 % ) കുറയാത്ത സംഖ്യക്ക് ഏതെങ്കിലും ദേശസാൽകൃത 
ബാങ്കിൽ നിന്നും ജില്ലാ മെഡിക്കൽ ആഫീസറുടെ പേരിൽ 
എടുത്തിട്ടുള്ള ഡിമാന്റ് ഡാറ്റും കൂടി സമർപ്പിക്കേണ്ടതാണ്. 

- ദർഘാസ് അംഗീക രിക്ക പ്പെടുന്ന വ്യക്തി/ സ്ഥാപനം 
ഉപകരണങ്ങളുടെ മൊത്തം തുകയുടെ അഞ്ചു ശതമാനം (5 %) 
തുക സെക്യൂരിറ്റി ആയും നിശ്ചിത മാതൃകയിൽ എഗ്രിമെന്റും 
സമർപ്പിക്കാൻ ബാദ്ധ്യസ്ഥനാണ്. 

കൂടുതൽ വിവ ര ങ്ങ ൾ പവൃത്തി ദിവ സ ങ്ങ ളിൽ 
ആഫീസിൽ നിന്നും നേരിട്ടോ തൃശ്ശൂർ ജില്ലാ ആശു പതി 
- സൂപ്രണ്ടിൽ നിന്നോ അറിയാവുന്നതാണ്. 


- ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി 
യി ലേയ്ക്ക് ആൻറി ബാക്ടീരിയൽ സുക്കർബ യി സത് 
പോളി ഗ്ലാ ക് ടിൻ 910 കോട്ടഡ് വിത്ത് ആൻ ആന്റി 
ബാക്ടീരിയൽ ഏജന്റ് കാൾസ് ടൈമൊൾസം ഓഫ് സൈസ് 
4 - 0 ഓഫ് ലംഗ് ത് 70cm ഓൺ എ1/ 2 സർക്കിൾ റൗണ്ട് 
ബോഡി 20mm നീഡിൽ മെയ്ഡ് ഓഫ് സ്പെഷ്യൽ മെയ്ഡ് 
സ്റ്റീൽ SS42 0 വി ത രണം ചെയ്യു ന്ന തി ന് സീൽ വച്ച് 
ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു. 

ദർഘാസ് കവറിന് പുറത്ത് ദർഘാസ് നമ്പർ സി1.7947 / 10 
എന്ന് രേഖപ്പെടു ത്തി , സൂപ്രണ്ട്, മെഡിക്കൽ കോളേ ജ് 
ആശു പ്രതി, വണ്ടാ നം , ആലപ്പുഴ എന്ന വിലാ സ ത്തിൽ 
30 - 8 - 2 0 10 പകൽ 3 മണിക്ക് മുൻ പാ യി ആ ഫീ സിൽ 
എത്തിക്കേണ്ടതാണ്. താമസിച്ചുകിട്ടുന്ന ടെണ്ടറുകൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ 31- 8 - 2010 
പകൽ 11 മണിക്ക് ദർഘാസുകാരു ടെയോ അവരുടെ 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

ദർഘാസുകൾ ആവശ്യമുള്ളവർ അതിന്റെ വിലയായ 400 
രൂപയും വിൽപ്പന നികുതിയും, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നിന് 200 
രൂപയും വിൽപ്പന നികുതിയും അടച്ച് 30 - 8 - 2010 പകൽ 
3 മണിക്ക് മുൻപായി വാങ്ങേണ്ടതാണ്. ദർഘാസിനോടൊപ്പം 
50 രൂപ മുദ്രപത്രത്തിൽ കരാർ എഴുതിതരേണ്ടതും മൊത്തം 
വിലയുടെ 1 % നിരതദ്രവ്യം കെട്ടിവെക്കേണ്ടതുമാണ്. 
-- എല്ലാ ദർഘാസു കൾക്കും ബാധ ക മായ നിയ മ ങ്ങൾ 
ഇതിനും ബാധകമാണ്. കൂടുതൽ വിവരങ്ങൾ ബന്ധപ്പെട്ട 
ആശുപത്രി അധികാരികളിൽ നിന്നും പ്രവൃത്തി സമയങ്ങളിൽ 
ലഭിക്കുന്നതാണ്. 


Medical College Hospital, 
Alappuzha . 


| ( Sd.) 
Superintendent. 


( ഒപ്പ്) 
ജില്ലാ മെഡിക്കൽ ആഫീസ്, ജില്ലാ മെഡിക്കൽ ആഫീസർ 
തൃശ്ശൂർ. 

(ആരോഗ്യം). 


TENDER NOTICES 


ടെണ്ടർ ഫോറം കിട്ടുന്നതും പൂരിപ്പിച്ച് കൊടുക്കേണ്ടതുമായ 
മേൽവിലാസം - സൂപ്രണ്ട്, മെഡിക്കൽ കോളേജ് ആശുപത്രി, 
കോഴിക്കോട്- 8. 


2 Da 


100 
- 300 ,, 


No. S4-482 /2010 . 

7th July 2010 . 
Sealed tenders in the prescribed forms are invited for 
the supply of the following items to Medical College 
Hospital, Kozhikode. 
Hawai Chappals Quantity (Nos.) 
Size 7 " 

300 (pairs) 
Size 8 " 

200 (pairs ) 
Size 9 " 

400 (pairs) 
Size 10 " 

100 (pairs) 
Superscription Tender Number should be specifically 
noted as No. S 4/ 482/2010 . 

Estimate Cost - Rs. 60,000 
| Price of tender forms ( in duplicate) + ST - Rs. 225 . 

Date and time of close of sale of tender forms— 
1- 9- 2010 at 3 p . im . 

- Date and time for the receipt of tender - 2 - 9- 2010 
at 5 p . m . 

Date and time of opening of tender — 3 - 9 - 2010 at 
12 noon . 


No. S24970 /2010 / HDS. 

- 9th July 2010. 
Sealed tenders in the prescribed forms are invited for 
the supply of the following items to Medical College 
Hospital, Kozhikode . 
Sl. No. Details of Items 

Quantity 
1 Dialyser ( Poly Sulphone ) F6 500 Nos. 
Dialyser 

F5 
3 Blood Tubings 
4 Transducer Protector ( Single use ) 3000 

Fistula Needle No. 17 
6 Fistula Needle No. 16 

Syringe 20 ml. (Disp .) 
8 Bicarb Poeder 
9 Acid Concentrate Solution 20 ltr. can 250 
10 Dextrose Powder (740 gm .) 

500 Pkt. 
Bleach Solution 20 ltr. can - 50 , 
12 Citric Acid Powder ( 500 gm .) 150 , 
13 Oxalic Acid (500 gm .) 


5 


7 


Date upto which rates are to be firms 
31-12 -2010 . 


Address of officer from whom tender forms are to be 
obtained and whom tenders are to be sent, 
The Superintendent, Medical College Hospital, Kozhikode- 8. 

- കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപ്രതിയിലേക്ക് 
താഴെ പറയുന്നവ സപ്ലേ ചെയ്യുന്നതിന് നിശ്ചിത ഫോറത്തിൽ 
ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ഹവായ് ചെരിപ്പ് 

എണ്ണം 
സെസ് 7 " 

മുന്നൂറ് ( ജോഡി) 
8 " 

ഇരുനൂറ് ( ജോഡി) 
നാനൂറ് ( ജോഡി) 
നൂറ് ( ജോഡി) 


Superscription tender number should be specifically 
noted as No. S2/4970/2010/HDS. 

Price of tender (in duplicate ) ST - Rs . 1,688 . 

Date and time of close of sale of tender forms — 
6- 9- 2010 , 3 p . m . 

| Date and time for the receipt of tender - 7- 9- 2010, 
5 p . m . 

- Date and time of opening of tender - 8- 9 - 2010 , 
12 noon . 

Date upto which rates are to be firm — 31 - 12 -2010 . 

Address of officer from whom tender forms are to be 
obtained and whom tenders are to be sent 
The Superintendent, Medical College Hospital, Kozhikode. 

- കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് 
താഴെ പറയുന്നവ സപ്ലെ ചെയ്യുന്നതിന് നിശ്ചിത ഫോറത്തിൽ 
സീൽ ചെയ്ത ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


2, 


g " 


അടങ്കൽ തുക രൂപ 60, 000. 

ടെണ്ടർ അയയ്ക്കുന്ന കവറിനുമുകളിൽ ടെണ്ടർ നമ്പർ 
എസ്. 4 /4482 / 2010 എന്ന് വ്യക്തമായി കാണിച്ചിരിക്കേണ്ടതാണ്. 

ടെണ്ടർ ഫോറത്തിന്റെ വില (ടാക്സ് അടക്കം) രൂപ 225. 

ടെണ്ടർ ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 1- 9- 2010 വൈകുന്നേരം 3 മണി. 


| കമ 


ഇനവിവരം 


അളവ് 


നമ്പർ 


( 1) 


( 2 ) 


100 


ടെണ്ടർ കിട്ടേണ്ട അവസാന തീയതിയും സമയവും - 
2 - 9- 2010 വൈകുന്നരം 5 മണി. 


ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും - 3 - 9 - 2010 
ഉച്ചയ്ക്ക് 12 മണി. 


1 ഡയലൈസർ ( പോളിസൾഫാൺ) എഫ് 6 500 എണ്ണം 
2 ഡയലൈസർ - ,, എഫ് 5 100 
3 ബ്ലഡ്ട്യൂബിങ് 

300 
4 ട്രാൻസ് ഡ്യൂസർ പ്രൊട്ടക്ടർ 

3000 
5 ഫിസ്റ്റുല നീഡിൽ നമ്പർ 17 
6 ഫിസ്റ്റുല നീഡിൽ നമ്പർ 16 
7 ബൈകാർബ് പൗഡർ 
8 സിറിഞ്ച് 20 എം .എൽ. 

2500 


6000 


1500 


1000 


ടെണ്ടറിൽ പറയുന്ന നിരക്കുകൾ പ്രാബല്യത്തിലിരിക്കേണ്ട 
തീയതി 31- 12 - 2010 . 


13 


കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് താഴെ പറയുന്നവ 
സപ്ലെ ചെയ്യുന്നതിന് നിശ്ചിത ഫോറത്തിൽ സീൽ ചെയ്ത 
ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ഇനവിവരം 


- 1. ടോമെറ്റോലൈസർ - 500 എം . എൽ. X 250 എണ്ണം 
- 2. സെൽ പാക്ക് - 20 ലിറ്റർ X 250 എണ്ണം 
3. സെൽ ക്ലീൻ -- - 50 എം. എൽ. X 6 എണ്ണം 
4. ക്വാളിറ്റി കൺട്രോൾ 3 X 1.5 എം .എൽ.- ന്റെ 
റീ ഏജന്റ് 

12 സൈറ്റ്. 


- ( 2 ) 
9 ആസിഡ് കോൺസൻട്രേറ്റഡ് 

250 ക്യാൻ 
10 ഡെക്സാസ് പൗഡർ 

500 പായ്ക്കറ്റ് 
11 ബ്ലീച്ച് സൊലൂഷൻ 

50 ക്യാൻ 
12 സിട്രിക് ആസിഡ് പൗഡർ ( 500) 150 പായ്ക്കറ്റ് 
13 ഓക്സാലിക്ക് ആസിഡ് 

50 ,, 
- ടെണ്ടർ നൽകുന്ന കവറി നു മുകളിൽ ടെണ്ടർ നമ്പർ 
എസ് 2 / 4970 / 2010 / HDS എന്ന് വ്യക്ത മായി കാണിച്ചി രി 
ക്കേണ്ടതാണ്. 
- ടെണ്ടറിന്റെ വില ടാക്സടക്കം - രൂപ 1,688. 

ടെണ്ടർ ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 6 - 9 - 2010 വൈകുന്നേരം 3 മണി. 

ടെണ്ടർ കിട്ടേണ്ട അവസാന തീയതിയും സമയവും - 
7 - 9 - 2010 വൈകുന്നേരം 5 മണി. 

ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും - 8 - 9 - 2010 
ഉച്ചയ്ക്ക് 12 മണി. 

ടെണ്ടറിൽ പറയുന്ന നിരക്കുകൾ പ്രാബല്യത്തിലിരിക്കേണ്ട 
അവസാന തീയതി 31- 12 - 2010 . 

ടെണ്ടർ ഫോറം കിട്ടുന്നതും പൂരിപ്പിച്ച് അയയ്ക്കേണ്ട 
തു മായ മേൽവിലാസം - സൂപ്രണ്ട്, മെഡിക്കൽ കോളേജ് 
ആശുപത്രി, കോഴിക്കോട്. 


ടെണ്ടർ അയയ്ക്കുന്ന കവറിനുമുകളിൽ 
നമ്പർ എസ്. 2 - 8193 / 10 / എച്ച്. ഡി .എസ്. എന്ന് വ്യക്തമായി 
കാണിച്ചിരിക്കണം. 

ടെണ്ടർ ഫോറത്തിന്റെ വില 2, 813 രൂപ 


ടെണ്ടർ ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
- സമയവും - 6 - 9 - 2010 , 3 മണി. 


ടെണ്ടർ ഫോറം കിട്ടേണ്ട അ വ സാ ന തീയ തിയും 
സമയവും - 7 - 9- 2010, 5 മണി. 

- ടെണ്ടർ ഫോറം പൊളിക്കുന്ന തീയതിയും സമയവും - 
8 - 9 - 2010 , 12 മണി. 


ടെണ്ടറിൽ പറയുന്ന നിരക്കുകൾ പ്രാബല്യത്തിലിരിക്കേണ്ട 
അവസാന തീയതി- - 31- 10 - 2010 . 

ടെണ്ടർ ഫോറം കിട്ടുന്നതും പൂരിപ്പിച്ച് അയയ്ക്കേണ്ടതുമായ 
വിലാസം - സൂപ്രണ്ട്, മെഡിക്കൽ കോളേജ് ആശുപത്രി, 
കോഴിക്കോട്- 8. 


No. S2-8193/2010/ HDS. 

| 19th July 2010 . 
Sealed tenders in the prescribed forms are invited for 
the supply of the following items to Medical College 
Hospital , Kozhikode . 


Medical College Hospital, 
Kozhikode -8 . 


( Sd.) 
Superintendent. 


DETAILS OF ITEMS 


- 1 , Strometolyser 

500 ml . X 250 Nos. 
2. Cell Pack 

20 ltr. X 250 Nos. 
3. Cell Clean 

| 50 ml. X 6 Nos. 
4 . Quality Control re-agent 

for sysmex Kx — 21 Trilevel 
control & 8 check 3 WP - 12 sets of 3X1. 5 ml. 


Jail Department 

TENDER NOTICE 
No. CP6-37/2010 . 

26th July 2010 . 
Sealed tenders are invited for the supply of 
machineries mentioned in the schedule to the manufactory 
unit of Central Prison , Thiruvananthapuram for the year 
2010 - 11. The tender in duplicate should be superscribed 
as “ The tender for the supply of Machineries for the 
Manufactory unit for the year 2010 - 11 ” and addressed to 
“ The Superintendent, Central Prison , Thiruvananthapuram ” . 

Estimated amount of tender --Rs. 87,000 . 


Superscription Tender Number should be specifically 
noted - S2-8193 / 10 / HDS. 

| Price of tender (in duplicate ) ST Cash only/ Money 
Order - Rs. 2,813. 

Date and time of close of sale of tender forms 
6 - 9- 2010, 3 p . m . 

Date and time for receipt of tender - 7- 9- 2010 , 5 p . m . 
| Date and time for opening of tender - 8 - 9 - 2010 , 
12 noon . 

Date upto which rates are to be firm — 31- 10 -2010. 

Address of the officer from whom tender forms are 
to be obtained and whom tenders are to be sent 
The Superintendent, Medical College Hospital , Kozhikode . 


EMD1% 
Cost of tender form : 

Original - Rs. 400 + VAT. 
Duplicate Rs. 200 + VAT. 


Closing date and time of sale of tender forms 
13- 9- 2010 , 3 p . m . 

Last date and time for receipt of tenders — 15 - 9 - 2010 , 
12 noon . 


14 


SCHEDULE 


Quantity 


Remarks 


2 Nos. 


For 
Carpentry 
Unit 


Date and time for opening of tenders — 15 -9- 2010 , 
3 p . m . 

Tenders received late will not be accepted under any 
circumstances . Indenting tenderers may obtain tender 
forms from the manufactory unit of Central Prison , 
Thiruvananthapuram on all working days. Tenderer should 
quote rate for each and every items in the schedule of 
articles . 

Tender well be settled item wise . The application for 
tender forms shall be accompanied by cash remittance of 
price of tender forms fixed as per Government Order 
G O . (P ). No. 1/07/ SPP , dated 30 - 3 -2007 . The cost of tender 
forms will not be refunded . Tender forms are not 
transferable . An agreement in Kerala Stamp Paper worth 
Rs. 50 is to be executed along with an EMD of 1 % of the 
cost of item tendered . 


1 No. 


do. 


Si. Name & Specification 
No . of machinery 
1 Drilling Machine 

(Metal Body ) 
Hand drill (wolf or 
Bosch make ) Heavy duty 
Weight-2 Kg/Rotary Hammer 
Drilling Dia in concrete 
4 to 22 mm 
Drilling dia in steel — 13 mm 
Drilling dia in wood - Up 
to 30 mm Power i/p about 
620 w No load speed 

0 -100 rpm weight - 2 .3 Kg. 
2 Wood Router ( Wolf or Bosch 

make) 
Heavy duty with Bits set 
Router cage stroke — 50 mm 
collet — 6 /8 mm 
Power i/p -900w 
No load speed 
12000 /24000 rpm 

Weight — 3. 5 Kg. 
3 Electric blower ( Cast iron 

body ) 3 HP motor. 
4 Sawage block (400x400x150mm) 
5 Sewing machine (Umbrella 

model) (Usha , Singer, Merrit 
or Sincere make ) including 
parts and table . 


1 No. 


കേരള സംസ്ഥാന ജയിൽവകു പ്പിന്റെ കീഴിലുള്ള 
തിരുവനന്തപുരം സെൻട്രൽ ജയിൽ മാനുഫാക്ടറി വിഭാഗ 
ത്തിൽ 2010 - 11 സാമ്പത്തിക വർഷത്തേക്ക് 31 - 3 - 2011 വരെ 
ആവശ്യമുള്ള താഴെപ്പറയുന്ന യന്ത്രസാമഗ്രികൾ വിതരണം 
ചെയ്യു വാൻ താൽപ്പര്യ മു ള്ള വ രിൽ നിന്നും നിർദ്ദിഷ് 
ദർഘാസ് ഫോറത്തിൽ മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ മേൽവിലാസം 
രേഖപ്പെടുത്തിയ കവറിന്റെ പുറത്ത് 2010 -11 വർഷത്തേക്ക് 
മാനുഫാക്ടറിയൂണിറ്റിലേക്ക് യന്ത്രസാമഗ്രികൾ വിതരണം 
ചെയ്യുന്നതിനുള്ള ദർഘാസ് എന്ന വ്യക്തമായി രേഖപ്പെടു 
ത്തിയിരിക്കണം. 
അടങ്കൽതുക - രൂപ 87,000. 
നിരതദ്രവ്യം-- ദർഘാസിൽ ഉദ്ധരിച്ച തുകയുടെ1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ രൂപ 400 + വാറ്റ് 

ഡ്യൂപ്ലിക്കേറ്റ് രൂപ 200 + വാറ്റ്. 
- ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 13 - 9- 2010 , 3 മണി. 

ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും 15 - 9 - 2010 , 12 മണി. 


For Smithy 
Unit 

do. 


1 No. 


5 Nos. 


For 
Tailoring 
Unit 


Office of the Superintendent, 
Central Prison , 
Thiruvananthapuram . 


| ( Sd .) 
Superintendent. 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 15-9- 2010 , 
3 മണി. 

നിശ്ചിത ദിവസംഏതെങ്കിലും കാരണത്താൽ പൊതു അവധി 
ആയാൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം ദർഘാസ് നടപടികൾ 
നടത്തുന്നതാണ്. 


ദർഘാസ് ഫോറത്തിന്റെ 2 പ്രതികൾ വീതം ജയിൽ 
മാനുഫാക്ടറിആഫീസിൽനിന്നും നിശ്ചിത വിലയ്ക്ക് ലഭിക്കു 
ന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില ഒടുക്കിയത് യാതൊരു 
കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല . 

- ദർഘാസ് ഫോറത്തിന്റെ വില പണമായി മാത്രമേ സ്വീകരി 
ക്കുകയുള്ളൂ. ദർഘാസ് ഫോറം കൈമാറുവാൻ പാടുള്ളതല്ല. 
പൂരിപ്പിച്ച ദർഘാസിന്റെ2 പകർപ്പുകൾമുകളിൽ പറഞ്ഞിരിക്കുന്ന 
നിശ്ചിത ദിവസത്തിനും സമയത്തിനുംമുൻപായി തിരുവനന്തപുരം 
സെൻട്രൽ ജയിൽ മാനു ഫാക്ടറി ആഫീസിൽ ലഭിച്ചിരി 
ക്കേണ്ടതാണ്. ദർഘാസിൽഓരോ ഇനത്തിന്റെയും വില പ്രത്യേകം 
പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കണം. ആയതിന്റെഅടിസ്ഥാനത്തി 
ലായിരിക്കുംഓരോ സാധനത്തിന്റെയും വില ഉറപ്പിക്കുന്നത്. 


Medical Education Department 

TENDER NOTICE 

[ No. 17/ 2010 ] 
No. C5 -10246/ 2010/ MCT. 

- 23rd July 2010 . 
Sealed competitive tenders are invited for the 
supply of Reagent kit required for Biochemistry 
Department of Medical College , Thiruvananthapuram . 
Tender should be superscribed , tender numbers and 
addressed to the Principal, Medical College , 
Thiruvananthapuram , Pin -695 011. Details can be had from 
this office on working hours till 3 . 30 p . m . 


Cost of tender form + ST : 

Original - Rs. 1, 040 
Duplicate - -Rs. 520 


( D) 


- (3) 


4 


Total Cholesterol ( CHOD -PAD ) 
Dry Powder 
Triglyceride 
Calcium (OCPC method ) 
Dry Powder 


10000 ml 
10000 ml 


10000 ml 


- 7 


4000 ml 


10000 ml 


| Last date and time of sale of tender - 14- 9 -2010 , 
3 p . m . 

Last date and time of receipt of tender - 15- 9 - 2010, 
2.30 p. m . 

Opening date and time of tender - 15 - 9- 2010 , 3 p . m . 

Tender form will be sent through post if required 
provided due amount with sufficient postage charges 
(Rs. 50 ) is sent by way of Money Order in favour of the 
Principal, Medical College, Thiruvananthapuram , Kerala 
State , Pin -695 011. Money Order should reach this office 
on or before 8 - 9 - 2010 . No other forms of remittance will 
be accepted . 

- തിരു വ ന ത പ രം മെഡിക്കൽ കോളേജിലെ 
ബയോ കെ മിസ് ടി ഡിപ്പാർട്ടുമെന്റി ലേക്ക് ആവ ശ്യ മായ 
റീയേ ജന്റ് കിറ്റ് വിത ര ണം ചെയ്യു ന്ന തിന് മുദ്രവച്ച - 
ദർഘാ സു കൾ ക്ഷണിക്കു ന്നു . ദർഘാ സു കൾ ദർഘാസ് 
നമ്പരോടുകൂടി നിശ്ചിത തീയതിക്ക് മുൻപ് പ്രിൻസിപ്പാൾ, 
മെഡിക്കൽ കോളേജ്, തിരു വ ന ന്ത പു രം - 695 011 എന്ന 
വിലാസത്തിൽ എത്തിച്ചിരിക്കേണ്ടതാണ്. 
ടെണ്ടർ ഫോറത്തിന്റെ വില : 

അസ്സൽ - രൂപ 1, 040 

ശരിപ്പകർപ്പ് രൂപ 520. 

ഫോറം വിൽക്കുന്ന അവസാന തീയതിയും സമയവും - 
14 - 9 - 2010, 3 മണി. 

ഫോറം സ്വീക രി ക്കുന്ന അ വ സാ ന തീയ തിയും 
സമയവും 15 -9 - 2010 , 2 .30 മണി. 

ഫോറം തുറക്കുന്ന തീയതിയും സമയവും- 15 - 9 - 2010, 
3 മണി. 


10 


20000 ml 
20000 ml 
15000 ml 


Phosphorous ( Molyboate method) 
Dry Powder 
Uric acid ( Trinder Method ) 
Dry Powder 
Total Billrubin (Diazo method ) 
Dry Powder 
| Direct Billrubin (Diaz0 method) 

Total protein (Billret method ) 
Albumin ( BCG method ) Dry 
powder/liquid stable 
Serum SGOT ( Transaminase method ) 
Dry Powder 
Serum SGPT ( Transaminase method ) 
Dry Powder 
Serum alkaline phosphate ( ALP) 
Dry Powder (Phosphoharium ) 


15000 ml 


15000 ml 


15000 ml 


15000 ml 


| Medical College , 
Thiruvananthapuram . 


( Sd .) 
Principal. 


TENDER NOTICE 


No. C2-1372/ 2010/DCT. 


24th July 2010 . 


ഫോറങ്ങൾ തപാലിൽ വേണ്ടവർ അയയ്ക്കുന്നതിനുവേണ്ട 
തുക (രൂപ 50 ) അധികമായി അയക്കേണ്ടതാണ്. ദർഘാസ് 
ഫോറത്തിന്റെ വില ഓഫീസിൽ നേരിട്ടോ മണിയോർഡർ 
ആ യോ സ്വീക രി ക്കു ന്ന താ ണ്. അ ല്ലാ തെ യുള്ള എല്ലാ 
അപേക്ഷകളും നിരസിക്കുന്നതാണ്. ഫോറത്തോടൊപ്പം മുദ്രപത 
ങ്ങളോ മറ്റേതെങ്കിലും ഡോക്യുമെന്റുകളോ അയയ്ക്കാൻ 
ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതും മേൽവിലാസം വ്യക്തമല്ലാത്തതുമായ 
മണിയോർഡറുകൾ നിരസിക്കുന്നതാണ്. മണിയോർഡറുകൾവഴി 

ഫോറങ്ങൾ ആവശ്യപ്പെട്ടു കൊണ്ടുള്ള അപേക്ഷകൾ ഈ 
ഓഫീസിൽ 8 - 9 - 2010 - ന് മുൻപ് കിട്ടിയിരിക്കണം. താമസിച്ച് 
കിട്ടുന്ന മണിയോർഡറുകൾ നിരസിക്കുന്നതാണ്. ദർഘാസ് 
ഫോറം കൈമാറാൻ പാടില്ലാത്തതും ഒരിക്കൽ അടച്ച തുക 
തിരിച്ചു കിട്ടുന്നതല്ലാത്ത തു മാകുന്നു . താമസിച്ചു കിട്ടുന്ന 
ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 
കൂടു തൽ വിവ ര ങ്ങ ൾ പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ ഈ 
ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 


Sealed competitive tenders are invited for the 
purchase of Dental Materials and Chemicals and Glass 
wares for Various Departments of Dental College , 
Thiruvananthapuram . Tender should be superscriptesd as 
per the following tender number and addressed to the 
Principal, Dental College , Thiruvananthapuram. More 
details can be had from this college during working hours. 


Tender No . and Name of Item 


- St . 

No . 


Approximate 
Total Cost 


1 


LIST OF ITEMS 


Quantity 


| 2 


1/2010 - 11 - Lignocaine with 

2 % Adrenaline 
2/ 2010 - 11 - Chemicals and 

Glasswares 
3/2010 -11 - Dental Materials 


Limited to Rs. 
One Lakh 
Limited to Rs. 
One Lakh 
Rs. 5 Lakh 


( 3) 


- 3 


Sl. No. Name of item 
- ( 1) 

( 2 ) 
| 1 Glucose Oxidase Peroxidase Dry powder 

2 Urea (BUN ) Dry Powder 
3 Creatinine (Jaffe s method) Dry 

Powder 


200000 ml. 
75000 ml. 


Cost of tender form : 
Original - Rs. 450 for Sl. Nos. 1, 2 and Rs. 1 ,125 

for Sl . No. 3 . 


25000 ml. 


- 16 


TENDER NOTICES 


( 1 ) 


No. S6- 8814/2010/ MCC . 


6th July 2010 . 


Duplicate - Rs. 225 for Sl. Nos. 1 , 2 and Rs. 563 

for Sl. No. 3 . 
- Last date and time of sale of tender form - 16- 9 -2010 , 
at 2 p . m . 

| Last date and time of receipt of tender - 16 - 9 - 2010 , 
3 .30 p . m . 

- Date and time of opening of tender - 17- 9 - 2010, 
11 a . m . 

Tender forms will be sent by post on payment of an 
additional amount of Rs. 50 as postage only by Money 
Order. No other mode of payment will be accepted . Last 
date of receipt of Money Order is 9 - 9 -2010 . Tender forms 
are neither transferable nor the cost is refundable under 
any circumstances. 

തിരുവനന്തപുരം ഡെന്റൽ കോളേജിലെ വിവിധ ഡിപ്പാർട്ടു 
മെന്റു ക ളി ലേക്കാവശ്യമായ ഡെന്റൽ മെറ്റീരിയൽ സും 

കെമിക്കൽസും ഗ്ലാസ് വെയേഴ്സും വിതരണം ചെയ്യുന്നതിന് 
മുദ്രവച്ച് ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 
നിശ്ചിത നമ്പരോടുകൂടി പ്രിൻസിപ്പാൾ, ഡെന്റൽ കോളേജ്, 
തിരുവനന്തപുരം എന്ന വിലാസത്തിൽ എത്തിക്കേണ്ടതാണ്. 


കമ 

ദർഘാസ് നമ്പരും 
നമ്പർ ഉപകരണത്തിന്റെ പേരും 


മതിപ്പുവില 


Sealed and competitive tenders in the prescribed form 
are invited from the manufacturers or authorized suppliers 
for the supply of 12 Lead ECG Machine for the 
Departments of Cardio Vascular Thoracic Surgery , Medical 
College, Kozhikode. 

Tender forms can be had from the office of the 
Principal, Medical College , Kozhikode directly on payment 
of Rs. 450 on or before 6 - 9 - 2010 , 3. 30 p . m . or by 
Registered post on or before 26 - 8 - 2010 , 3 . 30 p . m . 
producing Money Order taken in favour of Principal, 
Medical College , Kozhikode for Rs. 490 . Tenders should 
be superscribed as Tender No. S6/ 8814/ 2010 / MCC and 
addressed to the Principal, Medical College , 
Kozhikode.Tenders should be submitted on or before 
7 - 9 - 2010 , 11 a . m . Belated tenders will not be accepted . 
Each tender should be submitted along with an agreement 
signed and executed in Kerala Government Stamp Paper 
worth Rs. 100 and EMD @ 1 % of the total cost of the 
items tendered for. The tenders will be opened on 
7 -9 - 2010 , 11. 30 a.m . in the presence of the tenderers or 
their authorized representatives . 

Rate should be quoted in Indian Rupees only against 
payment . The tenders without the agreement and 
sufficient Earnest Money Deposit and the tenders that do 
not satify the conditions are liable to be rejected without 
any notice . Cheque, Draft , Postage Stamps etc., will not 
be accepted towards the cost of the tender forms. Stamp 
Paper will be supplied to the firms outside Kerala , on 
request along with the remittance of Rs. 140 by Money 
Order taken in favour of the Principal, Medical College , 
Kozhikode. Demonstration must be arranged if requested . 

The total approximate cost is Rs. 1,50 ,000 . 

Further details can be had from the office of the 
Principal, Medical College , Calicut during the working 
hours. 


രൂപ 


1 1/ 2010 - 1 - ലിഗ്നോ കെയിൻവിത്ത് പരിധി ഒരു ലക്ഷം 

അഡ്രിനാലിൻ 2 % 
2 2/ 2010 -1 - കെമിക്കലും ഗ്ലാസ് പരിധി ഒരു ലക്ഷം 

വെയേഴ്സും 
- 3 3/2010 -1 - ഡെന്റൽ മെറ്റീരിയൽസ് 5 ലക്ഷം 


ദർഘാസ് ഫോറത്തിന്റെ വില : 
അസ്സൽ - കമനമ്പർ 1 - നും 2 - നും രൂപ 450 , 

ക്രമനമ്പർ 3 - ന് രൂപ 1,125. 
പകർപ്പ് - കമ നമ്പർ 1- നും 2 - നും രൂപ 225 , 

ക്രമനമ്പർ 3 - ന് രൂപ 563. 
ദർഘാസ് വിൽക്കുന്ന അവസാന തീയതിയും സമയവും - 
16- 9- 2010, 2 മണി. 

ദർഘാസ് സ്വീക രിക്കുന്ന അവസാന തീയതിയും 
സമയവും 16 - 9 - 2010, 3.30 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും- 17 - 9-2010, 
11 മണി. 

- ദർഘാസ് ഫോറങ്ങൾ തപാലിൽ അയയ്ക്കുന്നതിനുവേണ്ട 
അ ധിക തുക (രൂപ 50 ) ലഭി ക്കേണ്ട അ വ സാ ന 
തീയതി 9 - 9 - 2010 . 

ദർഘാസ് ഫോറത്തിന്റെ വില ഓഫീസിൽ നേരിട്ടോ 
മണിയോർഡർ ആയോ സ്വീകരിക്കുന്നതാണ്. അല്ലാതെയുള്ള 
എല്ലാ അപേക്ഷകളും നിരസിക്കുന്നതാണ്. ദർഘാസ് ഫോറം 

കൈമാറാൻ പാടില്ലാത്തതും ഒരിക്കൽ അടച്ച തുക മടക്കികിട്ടാൻ 
സാദ്ധ്യമല്ലാത്തതുമാകുന്നു . താമസിച്ചു കിട്ടുന്ന അപേക്ഷകൾ 
സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾ ദർഘാസ് ഷെഡ്യൂളിൽ 
നിന്നും പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ ആഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. 


കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാർഡിയോ 
തൊറാസിക് സർജറി വിഭാഗത്തിലേക്കാവശ്യമായ 12 ലെഡ് 
ഇ . സി . ജി . മെഷീൻ വിത രണം ചെയ്യു ന്ന തി ലേക്ക് 
നിർമ്മാതാക്കളിൽനിന്നോ അംഗീകൃത ഡീലർമാരിൽനിന്നോ 
മുദ്രവച്ചതും മത്സരാധിഷ്ഠിത മായതുമായ ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

അടങ്കൽ തുക 1, 50,000 രൂപ. 
നിരതദ്രവ്യം - ടെണ്ടർ ചെയ്യുന്ന തുകയുടെ ഒരു ശതമാനം. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ 450 രൂപ. 
തപാൽ വഴി - 490 രൂപ. 
ഡ്യൂപ്ലിക്കേറ്റ് 225 രൂപ. 


Dental College, 
Thiruvananthapuram . 


( Sd.) 
Principal. 


ദർഘാസ് ഫോമുകൾ നേരിട്ട് ലഭിക്കുന്ന അവസാന 
തീയതിയും സമയവും - 6 - 9 -2010 , 3.30 മണി. 


IOI DI. 


ദർ ഘാസ് ഫോമു കൾ തപാൽ വഴി വിൽപ്പന 
തീരുന്ന തീയതിയും സമയവും 26- 8 - 2010 , 3.30 മണി. 

- ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 7 - 9 - 2010, 11 മണി. 

ദർ ഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും - 
7 - 9 - 2010 , രാവിലെ 11.30 മണി. 

ദർ ഘാ സു കൾ എസ്6 / 8814 / 10 / എം സി സി എന്ന 
മേലെഴുത്തോടുകൂടി നേരിട്ട് നൽകുകയോ പിൻസിപ്പാൾ, 
മെഡിക്കൽ കോളേജ്, കോഴിക്കോട്- 673 008 എന്ന വിലാസ 
ത്തിൽ അയയ്ക്കുകയോ ചെയ്യേണ്ടതാണ്. വൈകികിട്ടുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ മുകളിൽ 
സൂചിപ്പിച്ചിരിക്കുന്ന ദിവസം രാവിലെ 11.30 - ന് 
ദർഘാസുകാരന്റെയോ അംഗീകൃത ഏജന്റിന്റെയോ സാന്നിദ്ധ്യ 
ത്തിൽ തുറക്കപ്പെടും. തപാലിൽ ലഭിക്കേണ്ട ദർഘാസ് 
ഫോറത്തിന്റെ വിലയായി മണിയോർഡർ ഒഴികെ മറ്റൊന്നും 
സ്വീകരിക്കുന്നതല്ല . ആവശ്യപ്പെടുന്നപക്ഷം ഉപകരണം നേരിൽ 
പ്രദർശിപ്പിക്കേണ്ടതാണ്. 


100 രൂപ വിലയുള്ള കേരള മുദ്രപ്പത്രത്തിൽ നിശ്ചിത 
മാതൃകയിലുള്ള സമ്മതപത്രം വാഗ്ദത്ത തുകയുടെ 1 % നിരത 
ദ്രവ്യത്തോടുകൂടി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

കൂടുതൽ വിവരങ്ങൾ പ്രസ്തുത ഓഫീസിൽ നിന്നും 
പ്രവൃത്തി ദിവസങ്ങളിൽ ലഭിക്കുന്നതാണ്. 


(2 ) 


No, S5/ 8036/2010 / MCC. 

9th July 2010. 
Sealed and competitive tenders in the prescribed 
forms are invited from the manufacturers or authorized 
suppliers for the supply of following items to Medical 
College, Kozhikode. 

Tender Number and 

Name of Items with Department 
No. 

Approximate Cost 


Duplicate - Rs. 225 for Sl. Nos. 1 to 5 and 

- Rs. 169 for Sl . Nos. 6, 7, 
By post - Rs. 490 for Sl . Nos. 1 to 5 and Rs. 377 

for Sl. Nos . 6 , 7 . 
Tender forms can be had from the Office of the 
- Principal, Medical College , Kozhikode directly on 
- payment of on or before 6 - 9 - 2010 at 3 . 30 p . m . or by 

Registered Post on or before 26 -8 -2010 producing Money 
Order taken in favour of Principal, Medical College , 
Kozhikode -673 008 . Tenders should be superscribed as 
“ Tender Number and addressed to the Principal, Medical 
College , Kozhikode- 673 008 . Tenders should be submitted 
on or before 7 - 9 -2010 , 11 a .m . Belated tenders will not be 
accepted . Each tender should be submitted along with 
an agreement signed and executed in Kerala Govt. Stamp 
Paper worth Rs. 100 and EMD at the rate of 1 % of the 
total cost of the item tenderd for. The tenders will be 
opened at 7 - 9 - 2010 11 .30 a . m . in the presence of such 
tenderers or their authorised representatives. 

Rate should quoted in Indian Rupees only against 
payment. The tenders without the agreement and 
sufficient Earnest Money Deposit and the tenders that 
do not satisfying the conditions are liable to be rejected 
without any notice . Cheques, Drafts , Postage Stamps etc . 
will not be accepted towards the cost of tender forms. 
Stamp Paper will be supplied to the firms outside Kerala, 
on request along with the remittance of Rs. 140 by 
Money Order taken in favour of Principal, Medical 
College, Kozhikode. If requested demonstration should 
be arranged if requested . 

Further details can be had from the Office of the 
Principal, Medical College, Calicut during working hours . 

- കോഴിക്കോട് മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ചുള്ള 
വിവിധ വിഭാഗങ്ങളിലേക്ക് വിവിധ വസ്തുക്കൾ വിതരണം 
ചെയ്യുന്നതിന് നിർമ്മാ താ ക്ക ളിൽ നിന്നും അംഗീകത 
ഡീലർ മാ രിൽ നിന്നും മുദ്രവെച്ചതും മത്സരാധിഷ്ഠിത 
മായതുമായ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
കമ 

- ദർഘാസ് നമ്പരും 
നമ്പർ ഇനവിവരവും 

വകുപ്പ് 
അടങ്കൽ തുകയും 
(2 ) 

( 3 ) 
1 എസ് / 8036 / 10 / എം . സി . സി . 

ഇ .എൻ. റ്റി . 
- ഇ . എൻ. ടി. ഒ. പി. ഡി . ട്രീറ്റ്മെന്റ് 

യൂണിറ്റ് - രൂപ 1,20,000 
എസ് 5 / 8037 / 10 / എം . സി . സി . 

അന്തേ 
ഇൻഫ്യൂഷൻ പമ്പ്(4 എണ്ണം) - 

ഷോളജി 
രൂപ 2 ലക്ഷം 
- 3 എസ് /8038/ 10 / എം . സി . സി . 

ഹോമോക്യൂ H6 201 + സിസ്റ്റം (3എണ്ണം) 
ആന്റ് ഹോമോക്യൂ ഗ്ലൂക്കോസ് 
201 + സിസ്റ്റം ( 3 എണ്ണം) രൂപ 1,80,000 


Sl. 


1 


2 


- 3 


4 


S5/8036/10/ MCC _ ENT OPD Treat- ENT 
| ment Unit - Rs. 1, 20, 000 
S5 /8037 / 10 /MCC — Infusion Pump Anaesthe 
- (4 Nos.) - Rs. 2,00,000 

siology 
S5 / 8038 / 10/ MCC - Hemocue H620 1 + ,, 

System ( 3 Nos.) and Hemocus 
Glucose 201 + System (3 Nos .) 

Rs. 1 , 80 , 000 
S5/8039 / 10 / MCC Capnograph 

- (2 Nos.) - Rs. 1, 00, 000 
S5 /8040 / 10 / MCC CO2 Laser - Dermatology and 
Rs . 2 ,00 ,000 

Venerology 
S5 /8041 /10/ MCC - Mobile light - General 
- Rs. 70 ,000 

Surgery 
S5/8042/ 10/ MCC - Suction Irrigation 

Apparatus — Rs. 75 ,000 


(1) 


5 


- 


6 


- 


P . 70 . 


7 


Cost of tender form : 
- Original - Rs. 450 for Sl . Nos. 1 to 5 and 

- Rs. 337 for SI. Nos. 6, 7. 


(1) 


| ( 2 ) 


| (3 ) 


ം 


4 എസ് / 8039 / 10 / എം . സി . സി . അന്തേ 

കംപ്നോഗ്രാഫ് (2 എണ്ണം) - ഷോളജി 

രൂപ 1 ലക്ഷം 
5 എസ്5/ 8040 / 10 / എം . സി . സി . - ഡെർമറ്റോളജി ആന്റ് 

CO2 ലേസർ - രൂപ 2 ലക്ഷം വെനേറോളജി 
6 എസ് /8041 / 10/ എം . സി. സി . 

ജനറൽ 
മൊബൈൽ ലൈറ്റ് - 

സർജറി 
രൂപ 70 ,000 
എസ്5 / 8042 / 10/ എം . സി . സി . 

സെക്ഷൻ ഇറിഗേഷൻ അപ്പാരറ്റസ്- 
രൂപ് 75, 000 


Tender forms can be had from the Office of the 
Principal, Medical College, Kozhikode directly on 
payment of Rs. 900 on or before 8 - 9 - 2010 at 3 . 30 p .m . or 
by Registered Post on or before 30 - 8 - 2010 , producing 
Money Order taken in favour of Principal, Medical 
College, Kozhikode for Rs. 940 . 

Tenders should be superscribed as Tender 
| No , S5/ 8578/ 2010/ MCC and addressed to the Principal, 
Medical College, Kozhikode . Tenders should be submitted 
on or before 9 - 9 - 2010 , 11 a.m . Belated tenders will not be 
accepted . Each tender should be submitted along with 
an agreement signed and executed in Kerala Govt. Stamp 
Paper worth Rs. 100 and EMD at the rate of 1 % of the 
total cost of the item tenderd for. The tenders will be 
opened on 9 - 9 -2010 , 11 . 30 a . m . in the presence of the 
tenderers or their authorised representatives . 


ദർഘാസ് ഫോറത്തിന്റെ വില . 
അസ്സൽ ക്രമനമ്പർ 1 മുതൽ 5 വരെ രൂപ 450, 

- ക്രമനമ്പർ 6 - നും 7 - നും രൂപ 337. 
ഡ്യൂപ്ളിക്കേറ്റ് – ക്രമനമ്പർ 1 മുതൽ 5 വരെ രൂപ 225, 

ക്രമനമ്പർ 6 - നും 7 - നും രൂപ 169. 
തപാൽവഴി - ക്രമനമ്പർ 1 മുതൽ 5 വരെ രൂപ 490, 

ക്രമനമ്പർ 6 - നും 7 - നും രൂപ 377. 
തപാൽവഴി ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന 
തീയതിയും സമയവും - 26 - 8 - 2010 വൈകുന്നേരം 3.30 മണി. 

ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും- 6 - 9 - 2010 വൈകുന്നേരം 3.30 മണി. 


Rate should be quoted in Indian Rupees only 
against payment. The tenders without the agreement 
and sufficient Earnest Money Deposit and the tenders 
that do not satisfy the conditions are liable to be 
rejected without any notice. Cheques , Drafts , Postage 
Stamps etc . will not be accepted towards the cost of 
tender forms. Stamp Paper will be supplied to the firms 
outside Kerala, on request, along with the remittance of 
Rs. 140 by Money Order taken in favour of Principal, 

Medical College , Kozhikode . Demonstration must be 
arranged if requested . Date up to which the rates are to 
be firm - 31- 3 -2011 . 


ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 7 -9 - 2010 രാവിലെ 11 മണി. 

വില നിജമായിരിക്കുന്ന തീയതി- 31 - 3 - 2011. 


Further details can be had from the office of the 
Principal, Medical College , Calicut during working hours. 


ദർഘാസുകൾ അതത് മേലെഴുത്തോടുകൂടി നേരിട്ട് നൽകു 
കയോ പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, കോഴിക്കോട് 
673 008 എന്ന വിലാസത്തിൽ അയയ്ക്കുകയോചെയ്യേണ്ടതാണ്. 
വൈകി ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
ദർ ഘാസുകൾ 7 - 9 - 2 010 രാവിലെ 11.30 മണിക്ക് 
ദർഘാസുകാരന്റെയോ അംഗീകൃത പ്രതിനിധികളുടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കപ്പെടും. 

-- ദർഘാസ് ഫോറങ്ങളുടെ വിലയായി മണിഓർഡർ ഒഴികെ 
ചെക്ക്, ഡാഫ് റ്റ്, പോസ്റ്റൽ സ്റ്റാമ്പ് മുതലായ വ 
സ്വീകരിക്കുന്നതല്ല . 100 രൂപ വിലയുള്ള കേരള മുദ്രപത്രത്തിൽ 
നിശ്ചിത മാതൃകയിലുള്ള സമ്മതപത്രം വാഗ്ദത്ത തുകയുടെ 
1 % നിരതദവ്യത്തോടു കൂടി ദർഘാസിന്റെ കൂടെ 
സമർപ്പിക്കേണ്ടതാണ്. ആവശ്യപ്പെടുന്നപക്ഷം ഉപകരണങ്ങൾ 
നേരിൽ പ്രദർശിപ്പിക്കേണ്ടതാണ്. 


- കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാർഡിയോ 
വാസ്കലർ തൊറാസിക് സർജറി വിഭാഗത്തിലേക്ക് ആവശ്യ 
മായ അഡൽറ്റ് ബ്ലഡ്ഓക്സിജനേറ്റർ ( 50 എണ്ണം) വിതരണം 
ചെയ്യുന്നതിന് നിർമ്മാ താ ക്ക ളിൽ നിന്നോ അംഗീകൃത 
ഡീലർമാരിൽ നിന്നോ മുദ്രവച്ച മത്സരാടിസ്ഥാനത്തിലുള്ള 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

അടങ്കൽതുക 4,75,000 രൂപ. 
നിരതദ്രവ്യം- ടെണ്ടർ തുകയുടെ ഒരു ശതമാനം. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ 900 രൂപ. 
ഡ്യൂപ്ലിക്കേറ്റ് 450 രൂപ. 

തപാൽവഴി- 940 രൂപ. 
ദർഘാസ് ഫോമുകൾ തപാൽവഴി വിൽപന തീരുന്ന 
തീയതി 30 -8 - 2010 . 


ദർ ഘാസുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് 
പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ 
ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾ പ്രസ്തുത ആഫീസിൽ 
നിന്നും ലഭിക്കുന്നതാണ്. 

- (3) 
No . S5 / 8578/ 2010 / MCC . 

9th July 2010. 
Sealed and competitive tenders in the prescribed 
forms are invited from the manufacturers or authorized 
suppliers for the supply of Adult Blood Oxygenator 
( 50 Nos.) for the Department of Cardiovascular and 
Thoracic Surgery, Medical College, Kozhikode. Estimate 
Cost is Rs. 4 ,75, 000 . 


ദർഘാസ് ഫോമുകൾ നേരിട്ട് ലഭിക്കുന്ന അവസാന 
തീയതിയും സമയവും 8- 9- 2010 , 3.30 മണി. 

- ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 9 - 9 - 2010 , 11 മണി. 


- ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
9 - 9 - 2010 , 11 .30 മണി. 


ദർഘാസുകൾ S5/ 8578/ 2010/ എം. സി . സി. എന്ന മേലെഴു 
ത്തോടുകൂടി നേരിട്ട് നൽകു കയോ പിൻ സിപ്പാൾ, 
മെഡിക്കൽ കോളേജ്, കോഴിക്കോട് - 673 008 എന്ന 
വിലാസത്തിൽ അ യ യ് ക്കേണ്ടതാണ്. വൈകി കിട്ടുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ മുകളിൽ 
സൂ ചി പ്പിച്ചിരിക്കുന്ന ദിവസം രാവിലെ 11. 30 മണിക്ക് 
ദർഘാസുകാരന്റെയോ അംഗീകൃത പ്രതി നിധിയുടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കപ്പെടും. തപാ ലിൽ ലഭിക്കേണ്ട 
ദർഘാസ് ഫോറത്തിന്റെ വിലയായി മണിയോർഡർ ഒഴികെ 
മറ്റൊന്നും സ്വീകരിക്കുന്നതല്ല . 


ഏകദേശ അടങ്കൽ തുക - രൂപ 1,35,000. 
നിരതദ്രവ്യം ഒരു ശതമാനം. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ - രൂപ 416. 
ഡ്യൂപ്ലിക്കേറ്റ്- രൂപ 208. 

തപാൽ വഴി - രൂപ 456. 

ദർ ഘാസ് ഫോറം തപാൽ വഴി വില് പന 
അവസാനിക്കുന്ന തീയതിയും സമയവും - 7-9- 2010 , 3 മണി. 

- ദർ ഘാ സു കൾ ലഭി ക്കേണ്ട അവസാന തീയതിയും 
സമയവും 8 -9 - 2010 , 4 മണി. 


-- 100 രൂപ വിലയുള്ള കേരള മുദ്രപത്രത്തിൽ നിശ്ചിത 
മാതൃകയിലുള്ള സമ്മതപത്രം വാഗ്ദത്ത തുകയുടെ 1 % 
നിരതദ്രവ്യത്തോടുകൂടി ദർഘാസിന്റെ കൂടെ സമർപ്പിക്കേണ്ടതാണ്. 
കൂടുതൽ വിവരങ്ങൾ പസ്തുത ഓഫീസിൽ നിന്നും 
പ്രവർത്തി ദിവസങ്ങളിൽ ലഭിക്കുന്നതാണ്. 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 9 - 9- 2010 , 
| 11 മണി. 


| No. S /2400/2010/ CC. 


21st July 2010. 


Office of the Medical College , 
Kozhikode . 


( Sd.) 
Principal. 


Sealed competitive tenders in the prescribed forms 
are invited for the supply of following Machinery 
Equipments to the Dental College, Kozhikode for the 
financial year 2010 -11. 


TENDER NOTICES 


etc . 


No. S/ 2327/2010 / CC. 

21st July 2010. - St. 

Tender No. 

Superscription 

| No . 
Sealed competitive tenders in the prescribed froms 
are invited for the supply of Micromotor Hand Piece , | 1 S/2400/2010/DCC Ultrasonic Scaler etc . 
Disposable Microtome Blade etc. to the Dental College, 

| 2 S/ 2401 / 2010 /DCC Dental lathe Acrylizer etc. 
Kozhikode for the financial year 2010 - 11 . 

3 S/2402 /2010/DCC Model Trimmer , Amalgamator 
Tender No. -- S/2327/2010 /DCC . 
Superscription — Micromotor Hand Piece, Disposable 

- 4 S/2403/2010/ DCC Multi Parameter vital sign 
Microtome Blade etc . 

monitor etc . 
Approximate Cost _ Rs. 1,35,000 . 

5 S/2404/2010 /DCC Monophasic defibrillator etc . 
E . M . D . — 1% of the total cost of item tendered . 

6 S/2405/2010/DCC Air Compressor etc . 
Cost of tender form : 

7 S/2406/2010/DCC Hanau s Articulator etc. 
- Original - Rs. 416. 
Duplicate — Rs. 208. 

Approximate Estimate Cost - Rs. 21,00 , 000 . 
By Post (M .O . only ) — Rs. 456 . 

EMD1 % of the total cost of item tendered for each 
Closing date and time of sale of tender forms 

tender. 
( by post) - 7 -9 -2010 at 3 p . m . 
Last date and time of receipt of tender 

Cost of tender form : 
8-9 -2010, 4 p. m . 

Original— Rs. 416 . 
Date and time of opening of tender - 9-9-2010 at 11 a. m . 

Duplicate - -Rs. 208 . 
കോഴിക്കോട് ഗവൺമെന്റ് ദന്തൽ കോളജിലേക്ക് മൈക്രോ 
മോട്ടോർ ഹാൻഡീസ്, ഡിസ്പോസിബിൾ മൈക്രോട്ടോം 

By post (M .O . only ) Rs. 456 . 
ബെയ്ഡ് മുതലായവ വിതരണം ചെയ്യുന്നതിന് മുദ്രവച്ച 
മൽസരസ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു 

Closing date and time of sale of tender forms 
(2010 - 11 സാമ്പത്തികവർഷത്തേക്ക്). 

( by post) 9-9 -2010 at 3 p. m . 
ദർഘാസ് നമ്പർ - എസ്./ 2327/ 2010/ ഡി . സി . സി. 

- Last date and time of receipt of tender - 13 - 9- 2010 , 
മേലെഴുത്ത്-- മൈക്രോമോട്ടോർ ഹാൻഡീസ്, ഡിസ്പോസി 4 p . m . 
ബിൾ മൈക്രോട്ടോം ബെയ്ഡ്മുതലായവ. 

Date and time of opening of tender - 14- 9 - 2010 , 11 a. m . 


| 20 


- കോഴിക്കോട് ഗവൺമെന്റ് ദന്തൽ കോളേജിലേക്ക് താഴെ 
കാണിച്ചിരിക്കുന്ന യന്ത്രസാമഗ്രികൾ ഉപകരണങ്ങൾ വിതരണം 
ചെയ്യുന്നതിന് മുദ്രവച്ച മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു (2010 -11 സാമ്പത്തിക വർഷത്തേക്ക്). 
കമ - ദർഘാസ് നമ്പർ 

- മേലെഴുത്ത് 


നമ്പർ : 


- 1 എസ്. 2400 / 2010 / ഡി . സി. സി . അൾട്രാസോണിക്ക് 

കെയ്ലർമുതലായവ 


Cost of tender form : 

Original - Rs. 1, 040. 
Duplicate - Rs. 520. 
- By post ( M.O . only) - Rs. 1, 080. 

Closing date and time of sale of tender forms — 
23 -9- 2010 at 3 p. m . 

| Last date and time of receipt of tender - 24-9- 2010, 
4 p . m . 

Date and time of opening of tender - 25-9 -2010 , 11 a. m . 

കോഴി ക്കോട് ഗവൺമെന്റ് ദന്തൽ കോളേ ജി 
ലേക്കാവശ്യമായ യന്ത്രസാമഗ്രികൾ ഉപകരണങ്ങൾ വിതരണം 
ചെയ്യുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ - എസ്. 2409 / 2010 / ഡി . സി . സി . 
മേലെഴുത്ത് സോഫ്റ്റ് ടിഷ ദന്തൽ ഡയോഡ്. 
ഏകദേശ അടങ്കൽ തുക 5 ലക്ഷം രൂപ. 


2 എസ്./ 2401/ 2010/ ഡി . സി. സി . ഡെന്റൽ ലെയ്ത്ത് , 

അക്രിലൈസേഷൻ 

മുതലായവ 
3 എസ്./2402 / 2010 / ഡി . സി. സി. മോഡൽ ട്രിമ്മർ 

അമാൽഗമേറ്റർ മുതലായവ 
4 എസ്./ 2403/ 2010 / ഡി. സി. സി. മൾട്ടി പാരാമീറ്റർ വയറ്റൽ 

സെൻ മോണിറ്റർ 

മുതലായവ 
- 5 എസ്./2404/2010/ ഡി. സി. സി. മോണോഫേസിക്ക് 

ഡിഫ്യൂബിലേറ്റർ 
മുതലായവ 


നിരതദ്രവ്യം - ഒരു ശതമാനം. 


6 എസ്. 2405 / 2010 / ഡി. സി . സി . എയർ കമ്പസ്സർ മുതലായവ 


ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ- രൂപ 1,040. 
ഡ്യൂപ്ലിക്കേറ്റ് രൂപ 520 . 

തപാൽവഴി ( എം . ഒ. മാത്രം) - 1, 080 രൂപ. 
ദർഘാസ് ഫോറം വിൽപ്പന അവസാനിക്കുന്ന 
തീയതിയും സമയവും 23 - 9- 2010 , 3 മണി. 


7 എസ്./ 2406/ 2010 / ഡി. സി. സി. ഹനൗസ് ആർട്ടിക്കുലേറ്റർ 

- മുതലായവ 


ദർ ഘാ സ് ലഭി ക്കേണ്ട അവസാന തീയതിയും 
സമയവും 24- 9-2010 , 4 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 25 - 9- 2010, 
11 മണി. 


ഏകദേശ അടങ്കൽ തുക - രൂപ 21,00,000. 
നിരതദ്രവ്യം ഒരു ശതമാനം. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ- രൂപ 416. 

ഡ്യൂപ്ലിക്കേറ്റ് രൂപ 208. 
തപാൽ വഴി ( എം . ഒ . മാത്രം) - 456 രൂപ. 

ദർഘാസ് ഫോറം തപാൽവഴി വിൽപ്പന അവസാനിക്കുന്ന 
തീയതിയും സമയവും 9 - 9 - 2010 , 3 മണി. 

- ദ ർ ഘാ സ് ലഭി ക്കേണ്ട അവസാന തീയതിയും 
സമയവും - 13 -9- 2010 , 4 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 14 - 9 - 2010 , 
11 മണി. 


Govt. Dental College, 
Kozhikode. 


(Sd.) 
Principal. 


Printing Department 


TENDER NOTICES 


- (1) 


No. 65/2010 -11. 


5th August 2010 . 


No. S/2409 /2010/DCC. 

26th July 2010 . 
Sealed competitive tenders in the prescribed forms 
are invited for the supply of following Machinery 
Equipments for the financial year 2010 - 11 to the 
Government Dental College, Kozhikode . 

Tender No . -- S/2409 /2010/DCC . 


- Sealed tenders superscribed as Tender No . 65 / 2010 -11 
for the supply of Electrical Section items is invited by the 
undersigned . The tenders along with samples should 
reach this office on or before 31 - 8 - 2010 at 1 p . m . and 
the same will be opened at 3 p . m . on the same day in 
the presence of tenderers or their authorised 
representatives who may be present at that time. Tenders 
shall be submitted in the prescribed form which can be 
had from the office of the undersigned on cash payment 
of Rs. 400 + VAT @ 4 % for Original form and 
Rs. 300 + VAT @ 4 % for Duplicate . Cheques , Demand 
Drafts, Postage Stamps, Postal Orders etc. will not be 
accepted towards the cost of forms nor will the forms be 
sent by V . P. P . However the tender forms will be supplied 


Superscription - Soft Tissue Dental Diode. 


Approximate Cost - Rs. 5 Lakhs. 


EMD _ 1 %. 


- 21 


Cheques, demand drafts, postage stamps, postal orders 
etc . will not be accepted towards the cost of forms, nor 
will the forms be sent by V . P. P . However the tender 
forms will be supplied to the firms by Registered Post 
subject to a cash payment by Money Order inclusive of 
postal charges of Rs. 32 . The tender forms are not 
transferable . Sale of tender forms will be closed at 1 p . m . 
on 31 -8 -2010 . An agreement in Kerala Stamp Paper worth 
Rs. 100 should be executed along with the tenders. 
Money Orders will be entertained only upto 26 - 8 - 2010 and 
the purpose of sending Money Order should be specified 
in Money Order coupon clearly. Late tenders, tenders not 
accompanied by Earnest Money Deposit @ 1 % of total 
cost and preliminary agreement in Kerala Stamp Paper 
worth Rs . 100 will not be accepted on any account. 


to the firms by Registered Post subject to a cash 
payment by M .O . inclusive of postal charges of Rs. 32. 
The tender forms are not transferable . Sale of tender 
forms will be closed at 1 p . m . on 31 - 8 - 2010 . An 
agreement in Kerala Stamp Paper worth Rs. 100 should be 
executed along with the tenders. Money Orders will be 
entertained only upto 26 - 8 - 2010 and the purpose of 
sending Money Order should be specified in M . O . 
coupon clearly . Late tenders , tenders not accompanied by 
Earnest Money Deposit @ 1 % of total cost and 
preliminary agreement in Kerala Stamp Paper worth Rs. 
100 will not be accepted on any account. 

സർക്കാർ അച്ചുകൂടങ്ങളിലെ ആവശ്യത്തിന് ഇലക്ട്രിക്കൽ 
സെക്ഷൻ ഐറ്റംസ് വിതരണം ചെയ്യു ന്ന തിന് മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 31- 8- 2010 - ന് 
1 മണിവരെ സ്വീകരിക്കുന്നതും അന്നേ ദിവസം 3 മണിക്ക് 
ദർഘാസുകാരുടെയോ അവർ ചുമതലപ്പെടുത്തിയ ഏജന്റുമാരു 
ടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കു ന്ന തു മാ ണ് . ദർഘാസ് 
അയയ്ക്കുന്ന കവറിന് മുകളിൽ " ദർഘാസ് നമ്പർ 65/ 2010 - 11 
ഇലക്ട്രിക്കൽ സെക്ഷൻ ഐറ്റംസ് വിതരണം സംബന്ധിച്ച്" 
എന്ന് ഉപലേഖനം ചെയ്തിരിക്കണം. താമസിച്ചു കിട്ടുന്ന 
ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 

ദർഘാസുകൾ നിർദ്ദിഷ്ട ഫാറത്തിൽ സാംപിൾ സഹിതം 
സമർപ്പിക്കേണ്ടതാണ്. ദർഘാസ് ഫാറങ്ങൾ 400 രൂപ + വാറ്റ് 
4 % നിര ക്കിലും ഡ്യൂപ്ളി ക്കേറ്റ് 300 രൂപ + വാറ്റ് 4 % 
നിരക്കിലും തിരുവനന്തപുരം ഗവൺമെന്റ് സെൻട്രൽ പ്രസ്സിൽ 
നിന്നും നേരിട്ട് വാങ്ങാവുന്നതാണ്. ദർഘാസ് ഫാറത്തിന്റെ 
വിലയായി ചെക്ക്, ഡിമാന്റ് ഡ്രാഫ്റ്റ്, പോസ്റ്റൽ ഓർഡർ, 
തപാൽ സ്റ്റാമ്പ് എന്നിവ സ്വീകരിക്കുകയോ ഫാറം വി. പി . പി. 
ആയി അയയ്ക്കുകയോ ചെയ്യുന്നതല്ല. എന്നാൽ മണിയോർഡർ 
മുഖാ ന്തിരം പോസ്റ്റേജ് ചെല വിനുള്ള 32 രൂപ സഹിതം 
അ യ യ ക യാ ണെ ങ്കിൽ ദർഘാസ് ഫാറം രജിസ്റ്റേർഡ് 
തപാലിൽ അയച്ചുകൊടുക്കുന്നതാണ്. ദർഘാസ് ഫാറങ്ങൾ 

കൈമാറ്റം ചെയ്യുവാൻ പാടില്ലാത്തതാണ്. 100 രൂപ വിലയുള്ള 
കേരള സർക്കാർ മുദ്രപ്പത്രത്തിൽ എഗ്രിമെന്റും മൊത്തം 
തുകയുടെ 1 % നിരതദ്രവ്യവും ദർഘാസിനോടൊപ്പം സമർപ്പിക്കേ 

ണ്ട താ ണ് . അ ല്ലാ ത്തവ യാതൊരു കാര ണ വ ശാലും 
സ്വീകരിക്കുന്നതല്ല. മണിയോർഡർ 26 - 8 - 2010 വരെ മാത്രമേ 
സ്വീക രി ക്കു ക യു ള്ളു . മണി യോർ ഡർ കൂപ്പ ണിൽ 
ആവശ്യക ത യുടെ വിവരങ്ങൾ വ്യക്ത മായി സൂചിപ്പിക്കേ 
ണ്ടതാണ്. 


- സർക്കാർ അച്ചു കൂ ടങ്ങളിലെ ഇല ക്ഷ ൻ അച്ചടി 
- ആവശ്യത്തിന് കോട്ടൻ വേസ്റ്റ്, ബനിയൻ വേസ്റ്റ് വിതരണം 
- ചെയ്യുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസുകൾ 31- 8- 2010 - ന് 1 മണി വരെ സ്വീകരിക്കുന്നതും 
അന്നേ ദിവസം 3 മണിക്ക് ദർഘാസുകാരുടെയോ അവർ 
ചുമതലപ്പെടുത്തിയ ഏജന്റുമാരുടെയോ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതുമാണ്. ദർഘാസ് അയയ്ക്കുന്ന കവറിന് മുകളിൽ 
" ദർഘാസ് നമ്പർ 66/ 2010 -11 കോട്ടൻ വേസ്റ്റ്, ബനിയൻ വേസ്റ്റ്, 
വിതരണം സംബന്ധിച്ച് " എന്ന് ഉപലേഖനം ചെയ്തിരിക്കണം. 
താമസിച്ചു കിട്ടുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല . 

ദർഘാസുകൾ നിർദ്ദിഷ്ട ഫാറത്തിൽ സാംപിൾ സഹിതം 
സമർപ്പിക്കേണ്ടതാണ്. ദർഘാസ് ഫാറങ്ങൾ 300 രൂപ + വാറ്റ് 
4 % നിര ക്കിലും ഡ പ് ളി ക്കേറ്റ് 150 രൂപ + വാറ്റ് 4 % 
നിരക്കിലും തിരുവനന്തപുരം ഗവൺമെന്റ് സെൻട്രൽ പ്രസ്സിൽ 
നിന്നും നേരിട്ട് വാങ്ങാവുന്നതാണ്. ദർഘാസ് ഫാറത്തിന്റെ 
വിലയായി ചെക്ക്, ഡിമാന്റ് ഡ്രാഫ്റ്റ്, പോസ്റ്റൽ ഓർഡർ, 
തപാൽ സ്റ്റാമ്പ് എന്നിവ സ്വീകരിക്കുകയോ ഫാറം വി . പി . പി . 
ആയി അയയ്ക്കുകയോ ചെയ്യുന്നതല്ല . എന്നാൽ മണിയോർഡർ 
മു ഖാ ന്തിരം പോസ്റ്റേജ് ചെല വിനുള്ള 32 രൂപ സഹിതം 
അയ യ ക യാ ണെ ങ്കിൽ ദർഘാസ് ഫാറം രജിസ്റ്റേർഡ് 
തപാലിൽ അയച്ചുകൊടുക്കുന്നതാണ്. ദർഘാസ് ഫാറങ്ങൾ 

കൈമാറ്റം ചെയ്യുവാൻ പാടില്ലാത്തതാണ്. 100 രൂപ വിലയുള്ള 
-- കേരള സർക്കാർ മുദ്രപ്പത്രത്തിൽ എഗ്രിമെന്റും മൊത്തം 
തുകയുടെ 1 % നിരതദ്രവ്യവും ദർഘാസിനോടൊപ്പം സമർപ്പിക്കേ 
ണ്ടതാണ്. അല്ലാത്തവ യാതൊരു കാരണവശാലും സ്വീകരിക്കു 
ന്നതല്ല . മണിയോർഡർ 26 - 8- 2010 വരെ മാത്രമേ സ്വീകരിക്കുക 
യു ള്ളു . മണിയോർഡർ കൂപ്പ ണിൽ ആവ ശ്യ ക ത യുടെ 
വിവരങ്ങൾ വ്യക്തമായി സൂചിപ്പിക്കേണ്ടതാണ്. 


No. 66 /2010 -11. 


(3 ) 


5th August 2010 . 


No . 67 / 2010 -11 . 


5th August 2010 . 


- 


-- Sealed tenders superscribed as Tender No . 66/2010 -11 
for the supply of Cotton Waste and Banyan Waste for 
Election Printing works is invited by the undersigned 
The tenders along with samples and should reach this 
office on or before 31 -8 - 2010 at 1 p . m . and the same will 
be opened at 3 p .m . on the same day in the presence of 
tenderers or their authorised representatives who may be 
present at that time. Tenders shall be submitted in the 
prescribed form which can be had from the office of the 
undersigned on cash payment of Rs. 300 + VAT @ 4 % for 
original form and Rs. 150 + VAT @ 4 % for duplicate . 


Sealed tenders superscribed as Tender No. 67/ 2010 - 11 
for the supply of Electrical Section Items as per Annual 
Indent is invited by the undersigned . The tenders along 
with samples should reach this office on or before 
14 - 9 -2010 at 1 p . m . and the same will be opened at 3 p .m . 
on the same day in the presence of tenderers or their 
authorised representatives who may be present at that 
time. Tenders shall be submitted in the prescribed form 
which can be had from the office of the undersigned on 
cash payment of Rs. 400 + VAT @ 4 % for original form 


Public Works Department 
SHORT TENDER NOTICE 


- No, DRIQ /CW/ 22 /10. 


2nd August 2010 . 


and Rs. 300 + VAT @ 4 % for duplicate. Cheques, demand 
drafts , postage stamps, postal orders etc. will not be 
accepted towards the cost of forms, nor will the forms be 
sent by V . P. P. However the tender forms will be supplied 
to the firms by Registered Post subject to a cash payment 
by Money Order inclusive of postal charges of Rs. 32 . 
The tender forms are not transferable . Sale of tender 
forms will be closed at 1 p . m . on 14 - 9- 2010 . An - 
agreement in Kerala Stamp Paper worth Rs. 100 should be 
executed along with the tenders. Money Orders will be 
entertained only up to 4 - 9 - 2010 and the purpose of 
sending money order should be specified in Money Order 
coupon clearly. Late tenders , tenders not accompanied by 
Earnest Money Deposit @ 1 % of total cost and 
preliminary agreement in Kerala Stamp Paper worth Rs. 
100 will not be accepted on any account. 


Sealed competitive tenders are invited for the 
Supply & Installation of 1 No. new Strap 2010 software 
and Upgradation of 2 Nos. of existing STRAP Rel 12 to 
STRAP 2010 software in the DRIQ Board from approved 
suppliers and software companies. Tender form can be 
purchased directly from the Office of the Chief Engineer 
at Rs. 600 + ST from 16 - 8 - 2010 to 31 - 8 -2010 at 1p . m . The 
tender forms are not transferable and the cost of the 
tender form is not refundable . 


|EMD equivalent to Rs. 2 .5 % ( Two and half percent 
age ) of the quoted amount in the form of Demand Draft 
taken in the name of the Chief Engineer (Operations) , 
DRIQ Board, PWD , Thiruvananthapuram -695 033 payable 
at Thiruvananthapuram should be submitted along with 
the tenders . Filled up tenders will be received in the 
Chief Engineer s Office till 4 p . m . on 31 -8 -2010 . Tender 
will be opened in the presence of tenderers or their 
authorized representatives present at 4 . 30 p . m . on the 
same day . The tenderers /authorized representatives shall 
submit the proof of identity /authorization letter at the time 
of opening. 


സർക്കാർ അച്ചുകൂടങ്ങളിലെ ആവശ്യത്തിന് ആന്വൽ 
ഇൻഡന്റ് പ്രകാരമുള്ള ഇലക്ട്രിക്കൽ സെക്ഷൻ ഐറ്റംസ് 
വിതരണം ചെയ്യുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . ദർഘാസുകൾ 14 -9 - 2010 - ന് 1 മണി വരെ 
സ്വീകരിക്കുന്നതും അന്നേ ദിവസം 3 മണിക്ക് ദർഘാസുകാരു 
ടെയോ അവർ ചുമതലപ്പെടുത്തിയ ഏജന്റുമാരുടെയോ സാന്നി 
ദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. ദർഘാസ് അയയ്ക്കുന്നകവറിന് 
മുകളിൽ “ദർഘാസ് നമ്പർ 67/ 2010 - 11 ഇലക്ട്രിക്കൽ സെക്ഷൻ 
ഐറ്റംസ് വിതരണം സംബന്ധിച്ച് എന്ന് ഉപലേഖനം ചെയ്തി 
രിക്കണം. താമസിച്ചു കിട്ടുന്ന ദർഘാസുകൾ യാതൊരു കാരണ 
വശാലും സ്വീകരിക്കുന്നതല്ല . 

- ദർഘാസുകൾ നിർദ്ദിഷ്ട ഫാറത്തിൽ സാംപിൾ സഹിതം 
സമർപ്പിക്കേണ്ടതാണ്. ദർഘാസ് ഫാറങ്ങൾ 400 രൂപ + വാറ്റ് 
4 % നിരക്കിലും ഡ പ് ളി ക്കേറ്റ് 300 രൂപ + വാറ്റ് 4 % 
നിരക്കിലും തിരുവനന്തപുരം ഗവൺമെന്റ് സെൻട്രൽ പ്രസ്സിൽ 
നിന്നും നേരിട്ട് വാങ്ങാവുന്നതാണ്. ദർഘാസ് ഫാറത്തിന്റെ 
വിലയായി ചെക്ക്, ഡിമാന്റ് ഡ്രാഫ്റ്റ്, പോസ്റ്റൽ ഓർഡർ, 
തപാൽ സ്റ്റാമ്പ് എന്നിവ സ്വീകരിക്കുകയോ ഫാറം വി . പി . പി. 
ആയി അയയ്ക്കുകയോ ചെയ്യുന്നതല്ല. എന്നാൽ മണിയോർഡർ 
മുഖാ ന്തിരം പോസ്റ്റേജ് ചെല വിനുള്ള 32 രൂപ സഹിതം 
അയ യ ക യാ ണെ ങ്കിൽ ദർഘാസ് ഫാറം രജിസ്റ്റേർഡ് 
തപാലിൽ അയച്ചുകൊടുക്കുന്നതാണ്. ദർഘാസ് ഫാറങ്ങൾ 

കൈമാറ്റം ചെയ്യുവാൻ പാടില്ലാത്തതാണ്. 100 രൂപ വിലയുള്ള 
കേരള സർക്കാർ മുദ്രപ്പത്രത്തിൽ എഗ്രിമെന്റും മൊത്തം 
തുകയുടെ 1 % നിരതദ്രവ്യവും ദർഘാസിനോടൊപ്പം സമർപ്പി 
ക്കേ ണ്ട താ ണ്. അല്ലാ ത്തവ യാതൊരു കാര ണ വ ശാലും 
സ്വീകരിക്കുന്നതല്ല. മണിയോർഡർ 4 - 9 - 2010 വരെ മാത്രമേ 
സ്വീക രി ക്കു ക യു ള്ളു . മണി യോർ ഡർ കൂപ്പ ണിൽ 
ആവശ്യക ത യുടെ വിവരങ്ങൾ വ്യക്ത മായി സൂചിപ്പിക്കേ 
ണ്ടതാണ്. 


Due to any reason the tender opening day is 
declared holiday the tender will be opened in the next 
working day at the same time and venue . All other 
condition are the same as those current in Kerala Public 
Works Department . 

പൊതുമരാമത്ത് വകുപ്പ് ഡിക്ക് ബോർഡിലെ ആവശ്യത്തി 
ലേ ക്കായി ഡിസൈൻ സോഫ്റ്റ് വെ യർ സ് ടാപ്പ് 2010 
പുതിയത് (1 എണ്ണം) വാങ്ങുന്നതിനും, സ്ട്രാപ്പ് റിലീസ് 12 - ൽ 
നിന്നും സ്ട്രാപ്പ് 2010 - ലേക്ക് (2 എണ്ണം) അപ്ഗ്രേഡ് ചെയ്യുന്ന 
തിനും വേണ്ടി അംഗീകൃത സപ്ളെയർ കരാറുകാർ കമ്പ്യൂട്ടർ 
സോഫ്റ്റ്വെയർ കമ്പനികൾ എന്നിവരിൽ നിന്നും മുദ്രവച്ച 
മത്സരസ്വഭാവമുള്ള ദർഘാസുകൾക്ഷണിച്ചു കൊള്ളുന്നു . 
ദർഘാസ് ഫാറങ്ങൾ ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ 
നിന്നും 600 രൂപ + ST- ക്ക് നേരിട്ട് ലഭിക്കു ന്ന താ ണ് . 
ദർഘാസ് ഫോറത്തിന്റെ വിൽപന 16 - 8 - 2010 മുതൽ 31- 8 -2010 
ഉച്ചയ്ക്ക് ഒരു മണി വരെ ആയിരിക്കും. വാങ്ങുന്ന ദർഘാസ് 
ഫോറങ്ങൾ യാതൊരു കാരണവശാലും കൈമാറ്റം ചെയ്യാൻ 
പാടില്ലാത്തതും വില മടക്കി നൽകാത്തതുമാകുന്നു . 

- ക്വാട്ടു ചെയ്യുന്ന തുകയുടെരണ്ടര ശതമാനത്തിനുള്ള 
( 2 . 5 % ) തുക നിര ത ദ വ്യ മായി ചീഫ് എഞ്ചി നീ യർ 
(ഓപ്പറേഷൻസ്), ഡിക്ക് ബോർഡ്, പൊതുമരാമത്ത് വകുപ്പ്, 
തിരുവനന്തപുരം 695 033 എന്ന പേരിൽ തിരുവനന്തപുരത്ത് 
മാറ്റാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റ് കൂടി ദർഘാസുകളോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. പൂരിപ്പിച്ച ദർഘാസുകൾ ചീഫ് എഞ്ചിനീ 
യറുടെ ഓഫീസിൽ സ്വീകരിക്കുന്നതിനുള്ള അവസാന സമയം 
31 - 8 - 10 വൈകുന്നേരം 4 മണിവരെയാണ്. അന്നേദിവസം 4.30 
മണിക്ക് ഹാജരായിട്ടുള്ള കരാറുകാരുടെ/സപ്ലെയറുടെ അംഗീകൃത 
റെപ്രസന്റേറ്റീവുമാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കു 
ന്നതാണ്. ഹാജരാകുന്നവർ അവരുടെ ഐഡന്റിറ്റി തെളിയിക്കുന്ന 
രേഖകൾ ദർഘാസ് തുറക്കുന്ന സമയത്ത് ഹാജരാക്കേണ്ടതാണ്. 
ഏതെങ്കിലും കാരണവശാൽ അന്നേദിവസം ഒഴിവ് പ്രഖ്യാപിക്കു 
കയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 4.30 മണിക്ക് 


Office of the Director of Printing , 
Government Central Press, 
Thiruvananthapuram . 

Director of Printing . 


( Sd .) 


23 


അതേ സ്ഥലത്ത് ദർഘാസുകൾ തുറക്കുന്നതാണ്. ബാക്കിയുള്ള 
എല്ലാ നിബ ന്ധ ന കളും പൊതു മ രാ മത്ത് വകു പ്പിൽ 
നിലവിലുള്ള നിയമങ്ങൾക്ക് വിധേയമായിരിക്കും. 


Office of the Chief 
Engineer (Operations ), 
DRIQ Board , PWD , 
Thiruvananthapuram -695 033 . 


( Sd .) 
Chief Engineer 
(For and on behalf of the 

Governor of Kerala ). 


TENDER NOTICE 


No. D5-3703 / 27/2010 . 

13th July 2010 . 
Competitive tenders in sealed covers superscribing 
the name of work are invited by the Superintending 
Engineer, Buildings and Local Works , Central Circle , 
Thrissur on behalf of the Governor of Kerala from 
registered eligible Class of Contractors of PWD for the 
following work through registered post only (Courier 
Service not accepted ). The tenders will be accepted 
upto 4 p . m . on the last date of receipt of tender 
prescribed for the work . 


Tender No. and Name of work — 36 / 10 - 11 — Supply , 
Installation , testing and commissioning of surveillance sys 
tem in the Government Guest House , Ernakulam - - Rs . 30 
Lakhs. 


E . M. D - Rs. 50,000 . 
Cost of tender document - Rs. 4 ,500 + VAT. 
Last date of receipt of tender — 27 - 8 -2010 . 
Time of completion — 3 months. 
Class of tenderers — ‘ B and above . 

The tender documents and other particulars can be 
had from the office of the undersigned during office hours 
from 18 -8 -2010 to 20 -8 -2010 up to 1 p . m . on application in 
writing and on payment of cost of tender documents (not 
refundable ) either in cash or by Money Order. The EMD 
produced for the work should be pledged in favour of Su 
perintending Engineer, Buildings and Local Works, Central 
Circle , Thrissur with name of work . The tenders will be 
opened on the last date of receipt at 4 . 30 p . m . in the 
presence of available tenderers. 

The tender documents will be issued only to the reg 
istered contractors of PWD and are not transferable . If the 
last date of receipt of the tender is to be declared as holi 
day, tenders will be received on the next working day ac 
cording to the schedule fixed . Preliminary agreement should 
be enclosed duly filled and signed by the tenderers in 
Stamp Paper worth Rs. 100 . Tenders not complying with 
the above conditions will not be accepted . All the rules in 
PWD regarding the tenders are applicable to this tender 
also . Department is not responsible for any postal delay 
in receiving tenders. 

കേരള ഗവർണ്ണർക്കു വേണ്ടി മദ്ധ്യമേഖലാ സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയർ, കേരള പൊതുമരാമത്ത് വകുപ്പ് ( ബിൽഡിംഗ്സ് 
ആന്റ് ലോക്കൽ വർക്സസ്), സെൻട്രൽ സർക്കിൾ, തൃശ്ശൂർ 
താഴെ പറയുന്ന പ്രവർത്തിക്ക് പൊതുമരാമത്ത് വകുപ്പിലെ 


അർഹരായ അംഗീകൃത കരാറുകാരിൽ നിന്നും മത്സരാടിസ്ഥാന 
ത്തിലുള്ള ദർഘാസുകൾ പ്രവർത്തിയുടെ പേര് ആലേഖനം 
ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ രജിസ്റ്റേർഡ് ആയി 
തപാലിൽ മാത്രം ക്ഷണിച്ചുകൊള്ളുന്നു . കൊറിയർ സർവ്വീസിൽ 
വരുന്ന തപാലുകൾ സ്വീകരിക്കുന്നതല്ല . തപാലിൽ വരുന്ന കാല 
താമസങ്ങൾക്ക് ഈ വകുപ്പ് ഉത്തരവാദിയായിരിക്കുന്നതല്ല. 
ദർഘാസ് സ്വീകരിക്കുന്നത് അവസാന തീയതിക്ക് 4 മണിവരെ 
യായിരിക്കും. 

- ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ 
തുകയും 36/ 2010 -11 - എറണാകുളം ഗവണ്മെന്റ് ഗസ്റ്റ് ഹൗസിൽ 
സപ്ലെ, ഇൻസ്റ്റലേഷൻ, ടെസ്റ്റിംഗ് ആന്റ് കമ്മീഷനിംഗ് ഓഫ് 
സർവയലൻസ് സിസ്റ്റം - രൂപ 30 ലക്ഷം. 

നിരതദ്രവ്യം - രൂപ 50 ,000. 
ദർഘാസ് പ്രമാണത്തിന്റെ വില രൂപ 4,500 + വാറ്റ്. 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി -- 27 -8 -2010. 
കരാറുകാരുടെ ക്ലാസ്സ് - " ബി യും ഉപരിയും. 
പ്രവർത്തി തീർക്കേണ്ട കാലാവധി 3 മാസം. 

ദർഘാസ് പമാ ണ ങ്ങളും മറ്റു വിവ ര ങ്ങളും ഈ 
ഓഫീസിൽനിന്നും 18 - 8 -2010 മുതൽ 20 -8 - 2010 ഉച്ചയ്ക്ക് 1 മണി 
വരെ പ്രവൃത്തി ദിവസങ്ങളിൽ ദർഘാസ് പ്രമാണത്തിന്റെ വില 
രൊക്ക മായോ മണി യോർഡ്റായോ അടച്ച് രേഖാമൂലം 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. 

- ദർഘാസ് പ്രമാണത്തിന് വേണ്ടി അടയ്ക്കുന്ന തുക 
യാതൊരു കാരണവശാലും തിരികെ ലഭിക്കുന്നതല്ല . ദർഘാസുകൾ 
സ്വീകരിക്കുന്ന അവസാന ദിവസം 4. 30 - ന് സന്നിഹിതരായിട്ടുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. മുകളിൽ 
പറഞ്ഞിരിക്കുന്ന ദർഘാസ് തീയതി ഏതെങ്കിലും കാരണവശാൽ 
അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അടുത്ത പ്രവൃത്തി ദിവസം 
ടി സമയത്ത് ദർഘാസുകൾ തുറക്കുന്നതാണ്. 

- ദർഘാസ് പ്രമാണങ്ങൾ പൊതു മരാമത്തു വകുപ്പിലെ 
അംഗീകൃത കരാറുകാർക്ക് മാത്രം ലഭി ക്കു ന്നതും അവ 

കൈമാറ്റം ചെയ്യുവാൻ പാടില്ലാത്തതുമാകുന്നു . നിരതദ്രവ്യം 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ പേരിൽ പണയപ്പെടുത്തിയതും 
പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ളതുമായിരിക്കണം. 
പ്രിലിമിനറി എഗ്രിമെന്റ് നൂറുരൂപ മുദ്രപത്രത്തിൽ എഴുതി. 
ഒപ്പിട്ട് സമർപ്പിക്കേ ണ്ട താ ണ് . മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾ 
പാലിക്കാത്തതും നേരിട്ടു സമർപ്പിക്കുന്നതുമായ ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല. പൊതുമരാമത്തുവകുപ്പിന്റെ ദർഘാസുകൾ 
സംബ ന്ധിച്ച് എല്ലാ വ്യവ സ്ഥ കളും ഇതി നും ബാധ ക 
മായിരിക്കുന്നതാണ്. 
Note :- The Tenderer/Authorised dealer or Manufacturers 

must have experience of the works of similar nature 
amounting to Rs. 12 , 00 ,000 ( Twelve lakhs ) above, 
in a single work with in the last three years. All the 
equipments should have warranty for 3 years . AMC 
rate for next 5 years after the warranty period shall 
be indicated . The contractors has to produce a 
bank guarantee equal to 10 % of the contract PAC 
of the work at the time of execution of the 
agreement. 


Office of the Superintending 
Engineer , Buildings and Local Works , 
Central Circle, 

( Sd.) 
Thrissur. 

Superintending Engineer. 


24 


Technical Education Department 

SHORT TENDER NOTICE 
| [No. A1 (T)/1/2010 - 11] 


No. A1/ 181/2010 -11. 

27th July 2010. 
Sealed tenders are invited for the supply of 
Equipments to Electronics Production Technology 
Department and Electronics & Instrumentation Department 
of Government Polytechnic College , Cherthala . 

Estimated Amount - Rs. 4 ,08,075. 
Cost of tender form : 

Original - Rs. 400 + S. T. & A . S. T. 

Duplicate — Rs. 200 + S . T. & A .S . T. 

Last date and time of sale of tender form 
11- 10 -2010 , 11 a. m . 

- Last date and time for receipt of tender - 11-10 -2010 , 
3 p . m . 

Date and time of opening of tenders — 12 - 10 - 2010 , 
| 11 a. m . 


ദർ ഘാസ് തുറന്ന് പരിശോ ധി ക്കു ന്ന തീയതിയും 
സമയവും - 12 - 10 - 2010 , 11 മണി. 

- ദർഘാസുകൾ രജിസ്റ്റേർഡ് തപാലിൽ ആവശ്യമുള്ളവർ 
അവയുടെ വിലയോടൊപ്പം 50 രൂപ അധികം താഴെ ഒപ്പിട്ടിരി 
ക്കുന്ന സമക്ഷം 4 - 10 - 2010 വൈകിട്ട് 3 മണിക്ക് മുമ്പായി 
മണിയോർഡർ ലഭിക്കത്തക്കവിധം അയയ്ക്കേണ്ട താ ണ്. 
കൂടാതെ ദർഘാ സു കൾ പിൻ സി പ്പാൾ, ഗവൺമെ ന്റ് 
പോളിടെക്നിക് കോളേജ്, ചേർത്തല, ആലപ്പുഴ ജില്ല - 688 
539- ന്റെ ഓഫീസിൽ നിന്നും നേരിട്ടോ മണിയോർഡർ ആയോ 
വിലയടച്ച് കൈപ്പറ്റാവുന്നതാണ്. 

ദർഘാ സു കൾ സമർപ്പിക്കുന്ന ക വറിന്റെ പുറത്ത് 
ദർഘാസ് നമ്പരും സ്വീകരിക്കുന്ന അവസാന തീയതിയും 
എഴുതിയിരിക്കേണ്ടതാണ്. ചെക്കുകൾ, പോസ്റ്റേജ് സ്റ്റാമ്പുകൾ, 
ഡാഫ്റ്റുകൾ മുത ലാ യവ ദർഘാ സു ക ളുടെ വില യായി 
സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ കൈമാറാൻ അനുവദി 
ക്കു ന്ന ത ല്ല . ദർഘാ സു കൾ സമർപ്പിക്കു ന്ന വർ 50 രൂപ 
വിലയുള്ള മുദ്രപ്പത്രത്തിൽ എഗ്രിമെന്റ് ഒപ്പിട്ടു നൽകേണ്ടതും 
ദർ ഘാ സു കൾ സമർപ്പി ക്കു ന്ന മൊത്തം വില യുടെ 
5 % നിര്ദ വ്യം കെട്ടിവയ്ക്കേണ്ടതുവാണ്. എഗ്രിമെന്റും 
നിരതദ്രവ്യവുമില്ലാത്ത എല്ലാ ദർഘാസുകളും നിരസിക്കുന്നതാണ്. 
ദർഘാസുകളോടൊപ്പം നൽകേണ്ട സാധനങ്ങളുടെ വിശദമായ 
വിവരങ്ങൾ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 

LIST OF ITEMS 


| Sl. No. 


Name of Items 


Quantity 


Those who want tender form by Registered Post 
should send Rs. 50 extra for each tender besides, the cost 
of the tender forms by Money Order to the undersigned 
which should be received on or before 4 - 10 - 2010 , 3 p .m . 


(Nos.) 


EQUIPMENTS TO ELECTRONICS PRODUCTION 

TECHNOLOGY DEPARTMENT 


The tender form can be had from the Office of the 
Principal, Government Polytechnic College , Cherthala, 
Alappuzha-688 539 on cash remittance as above or by 
Money Order on all working days between 10 a. m . to 
3 p .m . The tenders should be superscribed with tender 
number and date . Cheques , Postage Stamps , Draft etc . 
will not be accepted towards the cost of tender forms. 
The tender forms are not transferable . 


Analog Multimeter 
D . C. Regulated Power Supply 
Dual Power Supply 
Digital Multimeter 
Digital Trainer Kit 

Micro Controller Training Kit 
EQUIPMENTS TO ELECTRONICS & INSTRUMENTATION 

DEPARTMENT 


5 
6 


- 


V 


As per the tender conditions , the tenderer should 
send along with his tender an agreement executed and 
signed in Kerala Stamp Paper of value of Rs. 50 and 
EMD 5 % of the total cost of articles tendered . Tenders 
without agreement and EMD will be rejected . Detailed 
specification will be issued along with the tender forms. 


U 


A 


01 


) 


എ 


C 


Electro Pneumatic Converter Trainer 
Pressure to current converter Trainer 
PID Controller using OP -amp 
PLC Trainer Kit 
Digital PH meter 
Redwood Viscometer 
LVDT Trainer 
Strain Gauge Trainer 
Digital Multimeter 
Vapour Pressure thermometer 
Hot Air Oven 
Regulated Power Supply (D - 30 V, 2A ) 
Regulated Power Supply (0 - + /- 15V , A ) 
CRO 
Function Generator 


C 


A 


ചേർത്തല ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ 
വിവിധ വിഭാഗത്തിലേക്ക് ആവശ്യമായ ഇലക്ട്രോണിക്സ് 
ഉപകരണങ്ങൾസപ്ലെ ചെയ്യുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

അടങ്കൽ തുക 4,08,075 രൂപ . 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ - രൂപ 400 + എസ്. റ്റി. & എ .എസ്. റ്റി . 
ഡ്യൂപ്ളിക്കേറ്റ് - രൂപ 200 + എസ്. റ്റി. & എ .എസ്. റ്റി. 
ദർഘാസ് വിതരണം ചെയ്യുന്ന അവസാന തീയതിയും 
സമയവും - 11 - 10 - 2010, 11 മണി. 

ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 11 - 10 - 2010 , 3 മണി. 


E 


0 


0 


14 
15 


Government Polytechnic College, 
Cherthala . 


( Sd.) 
Principal. 


25 


SHORT TENDER EXTENSION NOTICE 
No. A3/2398/2009. 

2nd August 2010. 
Sealed competitive tenders are invited from the 
experienced firms for the body building of the new bus 
chasis (Ashok Leyland Cheetah ALPSV 4 / 95 — 5334mm 
WB with H series 6 ETI Diesel Engine ) of this institution 
as per specifications, which will be supplied along with 
tender forms. 

Estimated cost of work is Rs. 5 ,75,000 . 
Cost of tender form : 

Original - Rs. 1 ,200 + VAT @ 4 % = Rs. 1 ,248. 
| Duplicate -- Rs. 600 + VAT @ 4 % =Rs. 624. 
Last date and time of sale of tender - 17- 8 -2010 , 3 p . m . 

Last date and time of receipt of tender - 19 -8- 2010 , 
3 p . m . 

| Date and time of opening of tender - 20 - 8 - 2010 , 
11 a. m . 

Tender forms can be had from the Principal, 
Rajiv Gandhi Institute of Technology, Kottayam , Velloor P. O ., 
Pampady, Kottayam -686 501 on a cash remittance as above 
or by post on all working days between 10a .m . to 3p .m . 
The tender should be superscribed as Tender number and 
date. Cheques, Postal stamp, DD , Postal Order will not be 
accepted towards the cost of the tender forms. The 
tender forms are not transferable . The cost of tender will 
not be refunded . 

Those who want tender forms by Registered Post 
should send Rs. 35 extra by M .O . for each tender forms 
besides the cost of the tender to the undersigned which 
should be received on or before 11-8 -2010 . 

As per the tender conditions, along with the tender 
the tenderer should send an agreement executed in Kerala 
Stamp paper worth Rs. 100 and EMD 1 % of the total 
cost of the work (returnable ) by way of D .D . in favour of 
the Principal, RIT , Kottayam . Tender without agreement & 
EMD will be rejected . Detailed specification will be 
available along with the tender forms. All other rules 
regarding the tender formalities of Government will be 
applicable for this tender also . Principal has right to 
reject any tender without notice and cancel the tender. 

കോട്ടയം രാജീവ്ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട്ഓഫ് ടെക്നോളജിയി 
ലേക്ക് വാങ്ങിയ പുതിയ ബസ് ചേസിസിന്റെ (അശോക് 
ലെയ്ലാന്റ് ചീറ്റ എ .എൽ. വി .എസ്. V 4/ 95 - 5334 എം . എം . 
വിത്ത് H സീരിസ് 6 ETI ഡീസൽ എൻജിൻ) ബോഡി 
നിർമ്മിക്കുന്നതിന് താൽപര്യമുള്ള മുൻ പരിചയമുള്ള കരാറുകാ 
രിൽ നിന്നും മുദ്രവച്ച കവറു ക ളിൽ മത്സര സ്വഭാ വമുള്ള 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . നിർമ്മാ ണ ത്തിന്റെ 
വിശദവിവരങ്ങൾ ദർഘാസിനോടൊപ്പം ലഭിക്കുന്നതാണ്. 

ആടങ്കൽ തുക -രൂപ 5,75,000 
ദർഘാസ് വില : 

അസ്സൽ -രൂപ 1,200 + വാറ്റ് 4 % = രൂപ 1,248. 

പകർപ്പ്- രൂപ 600 + വാറ്റ് 4 % = രൂപ 624. 
ദർഘാസ് വിൽക്കുന്ന അവസാന തീയതിയും സമയവും 
17 - 8- 2010 , 3 മണി 


പൂരിപ്പിച്ച ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 19 - 8 - 2010 , 3 മണി. 

ദർഘാസ് തുറന്നു പരി ശോ ധി ക്കുന്ന തീയതിയും 
സമയവും - 20 - 8 - 2010, പകൽ 11 മണി. 

- ദർഘാസ് ഫോറം തപാൽ മുഖേന ആവശ്യമുള്ളവർ 
- 35 രൂപ അധികമായി ഓരോ ദർഘാസ് ഫോറത്തിന്റെയും 
വിലയോടൊപ്പം മണിയോർഡറായി പ്രിൻസിപ്പാളിന്റെ പേർക്ക് 
അയയ്ക്കേണ്ടതാണ്. മണിയോർഡർ സ്വീകരിക്കുന്ന അവസാന 
തീയതി 11 - 8- 2010 . 

- ദർഘാസ് ഫോറങ്ങൾ പ്രിൻസിപ്പാൾ, രാജീവ്ഗാന്ധി 
ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, വെള്ളൂർ പി . ഒ., പാമ്പാടി, 

കോട്ടയം- 686 501 എന്ന വിലാസത്തിൽ നേരിട്ടോ തപാൽ 
മുഖേനയോ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും വൈകുന്നേരം 
3 മണി വരെ ലഭിക്കുന്നതാണ്. 

ദർഘാസ് സമർപ്പിക്കുന്ന കവറിനു മുകളിൽ ദർഘാസ് 
നമ്പരും തീയതിയും രേഖപ്പെടുത്തേണ്ടതാണ്. ദർഘാസ് 
ഫോറങ്ങൾ യാതൊരു കാരണവശാലും കൈമാറ്റം ചെയ്യുവാൻ 
പാടുള്ളതല്ല . ചെക്ക്, തപാൽ സ്റ്റാമ്പ്, പോസ്റ്റൽ ഓർഡർ, 
ഡി . ഡി . മുതലായവ സ്വീകരിക്കു ന്ന തില്ല . ദർഘാസ് വില 
മടക്കിനൽകുന്നതല്ല. 

ദർഘാസ് നിയമം അനുസരിച്ച് ദർഘാസ് സമർപ്പിക്കുന്ന 
ആൾ ദർഘാ സി നോ ടൊപ്പം 100 രൂപ വില യുള്ള കേരള 
സർക്കാർ മുദ്രപ്പത്രത്തിൽ സമ്മതപത്രവും മൊത്തം തുകയുടെ 
ഒരു ശതമാനം നിരതദ്രവ്യവും വയ്ക്കേണ്ടതാണ്. സമ്മതപത്രവും 
നിര ത ദ വ്യവും ഇല്ലാത്ത ദർ ഘാ സു കൾ നിരു പാ ധികം 
നിര സിക്ക പ്പെടുന്ന താ ണ്. ദർഘാസ് നട പടിക മ ങ്ങളിൽ 
സർക്കാരിന്റെ മറ്റെല്ലാ നിബന്ധനകളും ഈ ദർഘാസിനും 
ബാധകമായിരിക്കും. നിരതദ്രവ്യം തിരികെ നൽകുന്നതാണ്. 
പ്രത്യേക കാരണങ്ങൾ കാണിക്കാതെ തന്നെ പ്രിൻസിപ്പാളിന് 
ദർഘാസ് നിരസിക്കുന്നതിന് അധികാരമുണ്ടായിരിക്കും. 


(Sd.) 


Rajiv Gandhi Institute of Technology, 
Kottayam . 


Principal. 


SHORT TENDER NOTICE 


No . A3- 4577/2010. 

| 1st July 2010 . 
Sealed tenders are invited for the supply of the 
following items to Government Polytechnic College , 
Perumbavoor. 
- St . Tender 

Name of Item with 
No . | No. 

Estimated amount 
1/ 2010 -11 Machineries & Tools for 

Machanical Workshop 

Rs. 2,32,880 
2/ 2010 - 11 Machineries & Tools for 

Heat Engine Hydraulic 
and SM Lab of Mechanical 

Department - Rs. 1 ,40, 000 
3 /2010 - 11 Machineries & Tools for 

Material Testing Lab of 
Machanical Department 

Rs. 1 ,55 ,000 
4/210 - 11 Machineries for Electronics 

Lab of Electronics 
Engineering Department 
Rs. 1,03 ,000 


Cost of tender form — Rs. 500 + 20 ( VAT) for Sl. No. 1 
and Rs. 400 + 16 (VAT ) for others . 

Postage Charge - Rs. 35 . 

Date and time of opening of tender -- 2 - 9 - 2010 , 
2 p . m . for Sl. Nos. 1 , 2 and 2 - 9 -2010 3 p . m . for SI. Nos. 3 
and 4 . 


- അപൂർണ്ണവും വൈകിക്കിട്ടിയ തു മായ ദർഘാസുകൾ 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ 
സന്നിഹിതരായിരിക്കുന്ന ദർഘാസുകാരുടെയോ അധികാര 
പ്പെടുത്തിയിരിക്കുന്ന പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 
തുക്കുന്നതായിരിക്കും. സാധനങ്ങളുടെ മൊത്തം വിലയുടെ ഒരു 
ശതമാനം നിരതദ്രവ്യവും 50 രൂപയുടെ കേരള സർക്കാരിന്റെ 
മുദ്രപത ത്തിൽ ഒപ്പിട്ട ഉട മ്പ ടിയും ദർഘാസിന്റെകൂടെ 
സമർപ്പി ക്കേ ണ്ട താ ണ് . സംസ്ഥാ ന ത്തിന് പുറ ത്തുള്ള 
സ്ഥാപനങ്ങൾ ഉപകരണങ്ങൾ വിതരണം ചെയ്യുവാൻ ആഗ്രഹി 
ക്കുന്നപക്ഷം ദർഘാസ് വിലയ്ക്ക് പുറമേ കേരള സർക്കാരിന്റെ 
മുദ്രപ്പത വിലയായ 50 രൂപ കൂടി അടയ്ക്കേണ്ടതാണ്. 


- ദർഘാസുകൾ 2- 9- 2010 പകൽ 11 മണിവരെ മണിയോർഡർ 
അയച്ചാൽ തപാൽവഴിയും താഴെ ഒപ്പിട്ടിരിക്കുന്ന ഓഫീസറിൽ 
നിന്നും ലഭിക്കുന്നതാണ്. 


Government Polytechnic College, 
| Perumbavoor. 


( Sd.) 
Principal. 


Tenders should be superscribed as Tender for the 
supply of Equipments to the Various Departments and 
addressed to the Principal, GPTC , Perumbavoor , 
P. O ., Koovappady, Pin -683 544 . Last date for the receipt 
of tender is 2 - 9- 2010 , 1 p . m . - 

Late tenders will not be accepted . The tender will be 
opened on 2 - 9 - 2010 in the presence of tenderers or the 
authorized representatives who may be present at that 
time. 

Intending tenderers may , on application to the 
Principal obtain the requisite tender form on which original 
tender should be accompanied by 0 .2 % of estimated cost 
rounded to next hundred Rupees subject to a minimum 400 
& Maximum 1,500 cash remittance (plus 4 % VAT ) which is 
the price fixed for a form and is not refundable at any 
circumstances. The tender forms are not transferable . Sale 
of tender forms will be closed on 2 - 9 -2010 11 a . m . 
Cheques, Postage stamp etc . will not be accepted . The 
tender forms can be forwarded by post on request and 
charge of Rs . 35 is required as postage charges. 

പെരുമ്പാവൂർ സർക്കാർ പോളിടെക്നിക്ക് കോളേജിലെ 
വിവിധ വിഭാഗങ്ങളിലേക്ക് ആവശ്യമായ താഴെപ്പറയുന്ന 
സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്ക്മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകളുടെ പുറത്ത് ദർഘാസ് 
നമ്പർ, പേര്, അ വ സാന തീയതി എന്നി വ യോടുകൂടി 
പ്രിൻസിപ്പാൾ, സർക്കാർ പോളിടെക്നിക്ക് കോളേജ്, പെരുമ്പാവൂർ, 
എന്ന വിലാസത്തിൽ ലഭിച്ചിരിക്കേണ്ടതാണ്. 


SHORT TENDER NOTICES 


- (1 ) 


| [ No . 1 /2010 -11] 
No. P - 606/2010 (1). 

8th July 2010 . 
Sealed tenders are invited for the supply of 
equipments for Civil Engineering Department of 
Government Polytechnic College , Kalamassery . 


Ten 


Tenders should be superscribed as the “ supply of 
equipments for Civil Engineering Department” and 
addressed to “ The Principal, Government Polytechnic 
College, Kalamassery, Aluva , Kerala , Pin - 683 104 , so as to 
reach the same on or before 7 - 9 - 2010 , 1 p . m . Late 
tenders will not be accepted . The tenders will be opened 
at 2 p . m . on 8 - 9 - 2010 , in the presence of the tenderers or 
other representatives who may be present at that time. 


ക്രമ ദർഘാസ് 
നമ്പർ നമ്പർ 


ഇനവിവരവും അടങ്കൽ 

തുകയും 


10 - 11 


-- മെഷിനറീസ് & റ്റൂൾസ്, മെക്കാനിക്കൽ 
വർക്ക്ഷോപ്പിലേക്ക് രൂപ 2, 32,880. 


2 


2 / 2010 - 11 


- മെഷിനറീസ് & റൂൾസ് ഫോർ ഹീറ്റ് 
എഞ്ചിൻ ലാബ് - രൂപ 1,40, 000 


- 3 3/ 2010 -11 


മെഷിനറീസ് & റ്റൂൾസ് ഫോർ 
മെക്കാനിക്കൽ വിഭാഗം - രൂപ 1,55, 000 


Intending tenderers may on application to the 
undersigned , obtain the requisite tender form on which 
tenders should be submitted . Application for the tender 
form should be accompanied by a cash remittance of 
Rs. 416 (Rupees four hundred and sixteen only ) for the 
original is the price fixed for the form and not refundable 
under any circumstances. The value of the tender form 
include ST & AST. The Tender forms are not transferable. 
Tender forms can be obtained by post by sending 
money order of Rs. 446 for Original. Cheques, Drafts, 
Postage Stamps etc. will not be accepted towards the 
cost of forms nor will be the form sent by V.P. P. Sale of 
tender form will be closed at 3 p . m . on 6 -9 - 2010 . 


4 4 / 2010 - 11 മെഷിനറീസ് ഫോർ ഇലക്ട്രോണിക്സ് 

ലാബ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 

വിഭാഗം - രൂപ 1, 03,000 
ദർ ഘാസ് ഫോറത്തിന്റെ വില കമനമ്പർ 1 - ന് 
രൂപ 500 + 20 ( വാറ്റ്), മറ്റുള്ളവയ്ക്ക് രൂപ 400 +16 ( വാറ്റ്) . 

തപാൽ ചാർജ് 35 രൂപ. 
- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും ക്രമനമ്പർ 
1- നും 2 - നും 2 - 9 - 2010 , 2 മണി, കമനമ്പർ 3 - നും 4 - നും 
2 - 9 - 2010 , 3 മണി. 


- Earnest money @ Rs. 1 % of the total cost of article 
should be enclosed with each tender. 


- 27 


കളമശ്ശേരി സർക്കാർ പോളിടെക്നിക്ക് കോളേജിലെ കളമശ്ശേരി സർക്കാർ പോളിടെക്നിക്ക് കോളേജിലെ 
സിവിൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഉപകരണങ്ങൾ വാങ്ങുന്നതിന് മെക്കാ നി ക്ക ൽ എഞ്ചി നീ യ റിംഗ് ഡിപ്പാർട്ട് മെന്റിലേക്ക് 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ഉ പ ക ര ണ ങ്ങൾ വാങ്ങുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ 
ദർഘാസ് അടക്കം ചെയ്യുന്ന കവറിനു പുറത്ത് “ സിവിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 
ഡിപ്പാർട്ട് മെന്റിലേക്ക് ഉ പ കര ണ ങ്ങൾ വാങ്ങുന്നതിനുള്ള 

ദർഘാസ് അടക്കം ചെയ്യുന്ന ക വ റിനു പുറത്ത് 
ദർഘാസ് എന്ന് എഴുതിയിരിക്കേണ്ടതും “ പ്രിൻസിപ്പാൾ, 

“ മെക്കാ നിക്കൽ എഞ്ചി നീ യ റിംഗ് ഡിപ്പാർട്ട് മെന്റിലേക്ക് 
സർക്കാർ പോളിടെക്നിക്ക് കോളേജ്, കളമശ്ശേരി, ആലുവ, കേരളം, 

ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള ദർഘാസ് എന്ന് എഴുതിയി 
പിൻ- 683 104 എന്ന വിലാസത്തിൽ അയക്കേണ്ടതുമാണ്. 

രിക്കേണ്ടതും "" പ്രിൻസിപ്പാൾ, സർക്കാർ പോളിടെക്നിക്ക് 
ദർഘാസുകൾ 7 - 9 - 2010, 1 മണിക്കു മുമ്പായി ലഭിക്ക ണം . 
ദർഘാസുകൾ 8 - 9 - 2010, 2 മണിക്ക് തുറക്കുന്നതായിരിക്കും. 

- കോളേജ്, കളമശ്ശേരി, ആലുവ, കേരളം, പിൻ- 683 104 എന്ന 

വിലാസത്തിൽ അയക്കേണ്ടതുമാണ്. ദർഘാസുകൾ 7 - 9 - 2010 , 
തൽസമയം സന്നിഹിതരായിരിക്കുന്ന കരാറുകാരന്റെയോ അവർ 
ചുമതലപ്പെടുത്തിയിരിക്കുന്ന പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യ 

- 1 മണിക്കു മുമ്പായി ലഭി ക്ക ണം . ദർഘാസുകൾ 8 - 9 - 2010 , 
ത്തിൽ തുറന്ന് പരിശോ ധി ക്കു ന്ന താ ണ് . ദർഘാസുകൾ 

- 2 മണിക്ക് തുറക്കുന്നതായിരിക്കും. തൽസമയം സന്നിഹിത 
അയക്കേണ്ട ഫോറം 416 രൂപയ്ക്ക് പോളിടെക്നിക്ക് ഓഫീസിൽ 

രായിരിക്കുന്ന കരാറുകാരന്റെയോ അവർ ചുമതലപ്പെടുത്തി 
നിന്ന് നേരിട്ടോ 446 രൂപയ്ക്ക് രജിസ്റ്റേർഡ് തപാലായോ യിരിക്കുന്ന പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറന്ന് 
ലഭി ക്കു ന്ന താ ണ്. ഈ തുക അംഗീകൃത നികു തി കൾ പരിശോധിക്കുന്നതാണ്. ദർഘാസുകൾ അയക്കേണ്ട ഫോറം 
ഉൾപ്പെട്ടതാകുന്നു . ദർഘാസ് ഫോറത്തിന്റെ വില യാതൊരു 416 രൂപയ്ക്ക് പോളിടെക്നിക്ക് ഓഫീസിൽ നിന്ന് നേരിട്ടോ 
കാരണവശാലും തിരികെ നൽകുന്നതല്ല. ദർഘാസ് വാങ്ങിയ 446 രൂപയ്ക്ക് രജിസ്റ്റേർഡ് തപാലായോ ലഭിക്കുന്നതാണ്. ഈ 
ആളുടെ പേരിൽത്തന്നെ സമർപ്പിക്കേണ്ടതാണ്. ചെക്ക്, ഡാറ്റ്, തുക അംഗീകൃത നികുതികൾ ഉൾപ്പെട്ടതാകുന്നു . ദർഘാസ് 
തപാൽ സ്റ്റാമ്പ് തുട ങ്ങി യ വ ഫോറ ത്തിന്റെ വില യാ യി ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും തിരികെ 
സ്വീകരിക്കുന്നതോ, വി . പി. പി . ആയി അയയ്ക്കുന്നതോ അല്ല. 

നൽകുന്നതല്ല. ദർഘാസ് വാങ്ങിയ ആളുടെ പേരിൽത്തന്നെ 
ദർഘാസുകൾ 6- 9 - 2010 , 3 മണിവരെ ലഭ്യമാണ്. 

സമർപ്പി ക്കേ ണ്ടതാ ണ് . ചെക്ക്, ഡാഫ്റ്റ്, തപാൽ സ്റ്റാമ്പ് 
സാധ ന ങ്ങളുടെ ആകെ തുകയുടെ 1 % നിര തദ്രവ്യം തുടങ്ങിയവ ഫോറത്തിന്റെ വിലയായി സ്വീകരിക്കുന്ന തോ 
ഡി. ഡി. ആയി ദർഘാസിനൊപ്പം അടക്കം ചെയ്യേണ്ടതാണ്. വി. പി. പി. ആയി അയയ്ക്കു ന്നതോ അല്ല. ദർഘാസുകൾ 

6- 9 - 2010 -ാം തീയതി 3 മണിവരെ ലഭ്യമാണ്. 


സാധനങ്ങളുടെആകെ തുകയുടെ 1 % നിരതദ്രവ്യം 
ഡി . ഡി. ആയി ദർഘാസിനൊപ്പം അടക്കം ചെയ്യേണ്ടതാണ്. 


Government Polytechnic College , 
Kalamassery. 


( Sd.) 
Principal. 


SHORT TENDER NOTICES 


( 1 ) 


| [ No. 1 /2010 -11 ] 
No. A1/281 ( A )/2010 . 

30th July 2010 . 
Sealed tenders are invited for the supply of 
equipments for Computer Department of Government 
Women s Polytechnic College , Ernakulam . 


(No. 2/ 2010 -11) 
No. P- 606/ 2010 (2). 

8th July 2010 . 
Sealed tenders are invited for the supply of 
equipments for Mechanical Engineering Department of 
Government Polytechnic College, Kalamassery. 

Tenders should be superscribed as the “ supply of 
equipments for Mechanical Engineering Department” and 
address to “ The Principal, Government Polytechnic 
College, Kalamassery, Aluva , Kerala, Pin -683 104 , so as to 
reach the same on or before 7 - 9 - 2010 , 1 p . m . Late 
tenders will not be accepted . The tenders will be opened 
at 2 p . m . on 8 - 9 - 2010 , in the presence of the tenderers or 
other representatives who may be present at that time. 

Intending tenderers may on application to the 
undersigned , obtain the requisite tender form on which 
tenders should be submitted . Application for the tender 
form should be accompanied by a cash remittance of 
Rs. 416 (Rupees four hundred and sixteen only ) for the 
original is the price fixed for the form and not refundable 
under any circumstances. The value of the tender form 
include ST & AST . The tender forms are not transferable . 
Tender forms can be obtained by post by sending 
money order of Rs . 446 ( Rupees four hundred and forty six 
only) for original Cheques, Drafts, Postage Stamps etc. 
will not be accepted towards the cost of forms nor will be 
the form sent by V . P. P. Sale of tender form will be closed 
at 3 p . m . on 6 - 9 - 2010 . 

Earnest money Deposit @ Rs. 1 % of the total cost of 
article should be enclosed with each tender . 


Tenders should be superscribed as “ Equipments for 
Computer Department ” and addressed to “ The Principal, 

Government Women s Polytechnic College, Ernakulam, 
- Kalamassery, Aluva , Kerala , Pin - 683 104, so as to reach 

the same on or before 24 -9 -2010, 2 p . m . Late tenders will 
not be accepted . The tenders will be opened at 
24 -9 - 2010 , 3 p . m . in the presence of the tenderers or other 
representatives who may be present at that time . 

Intending tenderers may on application to the 
undersigned , obtain the requisite tender form on which 
tenders should be submitted . Application for the tender 
form should be accompanied by a cash remittance of 
Rs. 416 and Rs. 200 for duplicate which are the price fixed 
for the form and which is not refundable under any 
circumstances . The value of the tender form include 


28 


ST & AST. The tender forms are not transferable . 
Tender forms can be obtained by post by sending 
Money Order of Rs. 452 for original. Cheques, Drafts , 
Postage Stamps etc . will not be accepted towards the 
cost of forms nor will be the form sent by V .P.P. Sale of 
tender form will be closed at 23 - 9 -2010 , 12 noon . 

- Earnest money @ Rs. 1 % of the total cost of article 
should be enclosed with each tender. 


കളമശ്ശേരി വനിതാ പോളി ടെക്നിക്ക് കോളേജിലെ 
കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഉപകരണങ്ങൾ വാങ്ങുന്നതിന് 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് അടക്കം ചെയ്യുന്ന കവറിനു പുറത്ത് കമ്പ്യൂട്ടർ 
ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള 
ദർഘാസ് എന്ന് എഴുതിയിരിക്കേണ്ടതും "“ പിൻസിപ്പാൾ, 
വനിതാ പോളിടെക്നിക്ക് കോളേജ്, കളമശ്ശേരി, ആലുവ, കേരളം, 
പിൻ - 683 104 എന്ന വിലാസത്തിൽ അയക്കേണ്ടതുമാണ്. 
ദർഘാസുകൾ 24 - 9 - 2010, 2 മണിക്കു മുമ്പായി ലഭിക്കണം. 
ദർഘാസുകൾ 24- 9 - 2010, 3 മണിക്ക് തുറക്കുന്നതായിരിക്കും. 
തൽസമയം സന്നിഹിതരായിരിക്കുന്ന കരാറുകാരന്റെയോ അവർ 
ചുമതലപ്പെടുത്തിയിരിക്കുന്ന പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 
തുറന്ന് പരി ശോ ധി ക്കു ന്ന താ ണ് . ദർഘാസുകൾ 
അയക്കേണ്ട ഫോറം 416 രൂപയ്ക്കും ശരിപ്പകർപ്പ് 200 രൂപയ്ക്കും 
പോളിടെക്നിക്ക് ഓഫീസിൽ നിന്ന് നേരിട്ടോ 452 രൂപയ്ക്ക് 
ദർഘാസ് ഫോറം രജിസ്റ്റേർഡ് തപാലായോ ലഭിക്കുന്നതാണ്. 
ഈ തുക അംഗീകൃത നികുതികൾ ഉൾപ്പെടെയാകുന്നു . 
ദർഘാസ് ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും 
തിരികെ നൽകുന്നതല്ല. ദർഘാസ് ഫോറം വാങ്ങിയ ആളുടെ 
പേരിൽത്തന്നെ സമർപ്പിക്കേ ണ്ടതാ ണ് . ചെക്ക്, ഡാഫ്റ്റ്, 
തപാൽ സ്റ്റാമ്പ് തുട ങ്ങി യ വ ഫോറത്തിന്റെ വില യായി 
സ്വീകരിക്കുന്നതോ, വി . പി. പി . ആയി അയയ്ക്കുന്നതോ അല്ല. 
ദർഘാസുകൾ 23 - 9 - 2010 -ാം തീയതി 12 മണിവരെ ലഭ്യമാണ്. 


[ No. 2/2010- 11] 
No . A1/281 ( C )/2010 . 

30th July 2010 . 
Sealed tenders are invited for the supply of 
equipments for Architecture Department of Government 
- Women s Polytechnic College, Ernakulam. 

Tenders should be superscribed as the “ Equipments 
for Architecture Department” and address to “ The 
Principal, Government Women s Polytechnic College, 
Ernakulam , Kalamassery, Aluva , Kerala , Pin -683 104 ” so as 
to reach the same on or before 24 - 9 -2010 , 2 p . m . Late 
tenders will not be accepted . The tenders will be opened 
at 24 - 9 - 2010 , 3 p . m . in the presence of the tenderers or 
other representatives who may be present at that time. 

Intending tenderers may on application to the 
undersigned , obtain the requisite tender form on which 
tenders should be submitted . Application for the tender 
form should be accompanied by a cash remittance of 
Rs . 416 and Rs. 200 for duplicate which are the price fixed 
for the form and which is not refundable under any 
circumstances . The value of the tender form include 
ST & AST. The tender forms are not transferable . 
Tender forms can be obtained by post by sending 
Money Order of Rs. 452 for original. Cheques, Drafts , 
Postage Stamps etc . will not be accepted towards the 
cost of forms nor will be the form sent by V .P .P . Sale of 
tender form will be closed at 23 -9 - 2010 , 12 noon . 

- Earnest money @ Rs. 1 % of the total cost of article 
should be enclosed with each tender. 


സാധ ന ങ്ങളുടെ ആകെ തുകയുടെ 1 % നിരതദവ്യം 
ഡി . ഡി. ആയി ദർഘാസിനൊപ്പം അടക്കം ചെയ്യേണ്ടതാണ്. 


LIST OF ITEMS 


- 


Sl. 
No . 


Name and Detailed 
Description of item 


- No . of Items 

required 


UTP Cable 


Wireless card 
Intel Pentium Dual Core 2 .7 GHz 
Intel Genuine Motherboard 
Memory 1GB DDR2 
Hard Disk - 320 GB SATA 
DVD R / W22X 
ps/2mouse & Keyboard 
17" TFT Monitor 
ATX cabinet with SMPS (Front USB ) 
Wireless access point 
| Ethernet Switch 24 port 


കള മ ശ്ശേരി വനിതാ പോളിടെക്നിക് കോളേജിലെ 
ആർക്കി ടെ ക് ചർ ഡിപ്പാർട്ട് മെന്റിലേക്ക് ഉ പ ക ര ണ ങ്ങ ൾ 
വാങ്ങുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- ദർഘാസ് അടക്കം ചെയ്യുന്ന ക വ റിനു പുറത്ത് 
ആർക്കിടെക്ചർ ഡിപ്പാർട്ട് മെന്റിലേക്കുള്ള ഉപകരണങ്ങൾ 
വാങ്ങുന്നതിനുള്ള ദർഘാസ് എന്ന് എഴുതിയിരിക്കേണ്ടതും 
“ പ്രിൻസിപ്പാൾ, വനിതാ പോളിടെക്നിക്ക് കോളേജ്, കളമശ്ശേരി, 
ആലുവ, കേരളം, പിൻ-683 104 എന്ന വിലാസത്തിൽ അയയ്ക്കേ 
ണ്ടതാണ്. ദർഘാസുകൾ 24 - 9-2010 , 2 മണിക്കുമുമ്പായി ലഭിക്കണം. 
ദർഘാസുകൾ 24 - 9 - 2010 , 3 മണിക്ക് തുറക്കുന്നതായിരിക്കും. 
തൽസമയം സന്നിഹിതരായിരിക്കുന്ന കരാറുകാരന്റെയോ അവർ 
ചുമതലപ്പെടുത്തിയിരിക്കുന്ന പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യ 
ത്തിൽ തുറന്ന് പരിശോ ധി ക്കു ന്ന താ ണ് . ദർഘാസുകൾ 
അയയ്ക്കേണ്ട ഫോറം 416 രൂപയ്ക്ക് ശരിപ്പകർപ്പും 200 രൂപയ്ക്ക് 
പോളിടെക്നിക്ക് ഓഫീസിൽ നിന്ന് നേരിട്ടോ 452 രൂപയ്ക്ക് 
രജി സ്റ്റേർഡ് തപാലായോ ലഭി ക്കു ന്ന താ ണ് . ഈ തുക 
അംഗീകൃത നികു തികൾ ഉൾപ്പെടെയാകുന്നു . ദർഘാസ് 
ഫോറത്തിന്റെ വില യാതൊരു കാരണ വശാലും തിരികെ 
നൽകു ന്ന ത ല്ല . ദർഘാസ് ഫോറം വാങ്ങിയ ആളുടെ 
പേരിൽത്തന്നെ ദർഘാസ് സമർപ്പിക്കേ ണ്ടതാ ണ്. ചെക്ക്, 
ഡാറ്റ്, തപാൽ സ്റ്റാമ്പ് തുടങ്ങിയവ ഫോറത്തിന്റെ വിലയായി 
സ്വീകരിക്കുന്നതോ, വി . പി . പി. ആയി അയയ്ക്കുന്നതോ അല്ല. 
ദർഘാസുകൾ 23 - 9- 2010 , 12 മണിവരെ ലഭ്യമാണ്. 


12 


-- സാധ ന ങ്ങളുടെ ആകെ തുകയുടെ 1 % നിരതദ്രവ്യം 
ഡി . ഡി. ആയി ദർഘാസിനൊപ്പം അടക്കം ചെയ്യേണ്ടതാണ്. 


LIST OF ITEMS 


SL. 


- No. 


1 


Name and Detailed 

No . of Items 
Description of item 

required 
Standard concrete cube casting mould 
150 x 150 x 150 mm size machine polished 
inner face made of cast iron conforming 
to IS - 518 & IS 10086 

2 Nos. 
IS Sieve Set 
Coforming to IS 460 , Brass framed with 
SS mesh with lid and bottom pan , 
300 mm dia, sieve size 4.75 mm , 2.36 mm , 
1 . 2 mm , 600 micron , 425 micron , 
300 micron , 150 micron , 90 micron 2 Sets 
Compression testing machine Electricity 
operated capacity 1200kN , least 
count- not greater than 500 kgf, Vertical 
clearance-not less than 320 mm , Horizontal 
clearance -not less than 250 mm , pressure 
gauge dia -200 mm , Rpm 750 Motor HP not 
less than 1 .0 , Ram not less than 165 mm, 
Ram travel not less than 50 mm, accessories 
reqd. 50 mm , 100 mm & 200 mm spacer blocks 1 No. 


കളമശ്ശേരി വനിതാ പോളിടെക്നിക്ക് കോളേജിലെ 
ഇലക്ട്രോണിക്സസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഉപകരണങ്ങൾ 
വാങ്ങുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- ദർഘാസ് അടക്കം ചെയ്യുന്ന ക വ റിനു പുറത്ത് 
“ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഉപകരണങ്ങൾ 
വാങ്ങുന്നതിനുള്ള ദർഘാസ് എന്ന് എഴുതിയിരിക്കേണ്ടതും 
"“ പ്രിൻസിപ്പാൾ, വനിതാ പോളിടെക്നിക്ക് കോളേജ്, കളമശ്ശേരി, 
ആലുവ-4 കേരളം, പിൻ- 683 104 എന്ന വിലാസത്തിൽ അയയ് 
ക്കേണ്ടതാണ്. ദർഘാസുകൾ 24 - 9- 2010 , 2 മണിക്കു മുമ്പായി ലഭിക്ക 
ണം. ദർഘാസുകൾ 24- 9- 2010 , 3 മണിക്ക് തുറക്കുന്നതായിരി 
ക്കും . തൽസമയം സന്നിഹിതരായിരിക്കുന്ന കരാറുകാരന്റെയോ 
അവർ ചുമതലപ്പെടുത്തിയിരിക്കുന്ന പ്രതിനിധികളുടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കുന്നതാണ്. ദർഘാസുകൾ 
അയയ്ക്കുന്ന തിനുള്ള ഫോറം 624 രൂപയ്ക്കും ശരിപ്പകർപ്പ് 
300 രൂപയ്ക്ക് പോളിടെക്നിക്ക് ഓഫീസിൽ നിന്നും നേരിട്ടോ 
അഥവാ 660 രൂപയ്ക്ക് ദർഘാസ് ഫോറം രജി സ്റ്റേർഡ് 
തപാലായോ ലഭിക്കുന്നതാണ്. ഈ തുക അംഗീകൃത നികുതി 
കൾ ഉൾപ്പെടെയാകുന്നു . ദർഘാസ് ഫോറത്തിന്റെ വില 
യാതൊരു കാരണവശാലും തിരികെ നൽകുന്നതല്ല. ദർഘാസ് 
ഫോറം വാങ്ങിയ ആളുടെ പേരിൽത്തന്നെ ദർഘാസ് സമർപ്പി 
ക്കേണ്ടതാണ്. ചെക്ക്, ഡാഫ്റ്റ്, തപാൽ സ്റ്റാമ്പ് തുടങ്ങിയവ 
ഫോറത്തിന്റെ വിലയായി സ്വീകരിക്കുന്നതോ, വി. പി. പി. ആയി 
അയയ്ക്കുന്നതോ അല്ല. ദർഘാസുകൾ 23 - 9 - 2010 -ാം തീയതി 
12 മണിവരെ ലഭ്യമാണ്. 


3 


(3) 


- സാധ ന ങ്ങളുടെആകെ തുകയുടെ 1 % നിര തദവ്യം 
ഡി. ഡി . ആയി ദർഘാസിനൊപ്പം അടക്കം ചെയ്യേണ്ടതാണ്. 


LIST OF ITEMS 


- Sl. 


- No . 


| [ No. 3/2010 -11] 
No . A1/281 ( B )/2010 . 

| 30th July 2010. 
Sealed tenders were invited for the supply of 
equipments for Electronics Department of Government 
Women s Polytechnic College, Ernakulam . 

Tenders should be superscribed as the “ Equipments 
for Electronics Department” and addressed to “ The 
Principal , Government Women s Polytechnic College , 
Ernakulam , Kalamassery, Aluva, Kerala , Pin -683 104 ” so as 
to reach the same on or before 24 - 9 - 2010 , 2 p . m . Late 
tenders will not be accepted . The tenders will be opened 
at 24 - 9 - 2010 , 3 p . m . in the presence of the tenderers or 
other representatives who may be present at that time. 

Intending tenderers may on application to the 
undersigned , obtain the requisite tender form on which 
tenders should be submitted . Application for the tender 
form should be accompanied by a Cash Remittance of 
Rs. 624 and Rs. 300 for Duplicate which are the price fixed 
for the form and which is not refundable under any 
circumstances . The value of the tender form include 
ST & AST. The Tender forms are not transferable . 
Tender forms can be obtained by post by sending 
Money Order of Rs.660 for Original. Cheques , Drafts, 
Postage Stamps etc. will not be accepted towards the 
cost of forms nor will be the form sent by V. P.P. Sale of 
tender form will be closed at 23-9 -2010, 12 p . m . 

- Earnest money @ Rs. 1 % of the total cost of article 
should be enclosed with each tender. 


Name and Detailed 

No. of Items 
Description of item 

required 
Universal VLSI main board - on board 
programmer upto 180 1/0 pins on board 
PLL Circuitry. Work up to 100 MHz, On 
Board Features-external interface connector 
VGA interface, 4 x 4 metrix Keyboard 
20 x 4 LCD Display, ADC, DAC , 4 Digit 
seven segment display 32 i/ p switches 
32 o /p LEDs 


2 


PIC 87 x Evaluation board PIC 16 F 877, 
8 bit RISC CPU operating at 20 MHz, 8k * 
14 words on chip flash memory 12c based 
ADC & DAC interface, 8/ 16 bit timer/ counter, 
digital i/n & o/ p , 16 x 2 alpha numeric 
display, Rs. 232 serial port, MP LAB 
Assembler & C Compiler 

| 10 Nos. 
PIC Programmer (ICD ) Serial port interface, 
MP LAB IDE GUI, Diagnostic LEDS , 
Program confirmation bits 

10 Nos. 


- 3 


Govt. Women s Polytechnic College , 
Ernakulam , Kalamassery P. O . 


( Sd.) 
Principal. 


30 


SHORT TENDER NOTICES 


(1) 
3 


No. P /335 /2010 . 

15th July 2010. 
Sealed tenders are invited for the supply of the 
following equipments for Electronics & Communication 
Engineering Department of Government Polytechnic 
College , Thirurangadi. 

Tender No. — P/335 / 2010 . 


(2 ) 

(3) 
DC Regulated Variable Power Supply 

0 -30V, 2A , dual tracking , with over Load Ten 
& over voltage protection , with Digital 
display for voltage and current 
DC Regulated Variable Power Supply 0 - 100V 

3A with over Load and over voltage Three 
protection , with Digital display for 
voltage and current 


4 


SI. 
No. 


Name of Item with 

Specification 


Quantity 
Required Nos. 

(3 ) 


( 1) 


Five 


E . M . D . - Rs. 3, 200 . 

Tender forms can be had from the office of the 
Principal, Government Polytechnic College , Thirurangadi 
on payment of Rs. 640 + 4 % VAT (Non -refundable) in 
cash or by Money Order (Registration Charge extra ) 
during office hours. 

The last date and time for the receipt of tender is 
24 -9 -2010 at 2 p . m . The tender will be opened at 3 p . m . 
on 24 - 9 - 2010 in the presence of those who attended in the 
institution at that time. Further details can be had from 
the above office during office hours . 


1 30MHZ 2 Channel 4 Trace Oscilloscope 

Band width = DC to 30 MHz 
Sensitivity = 1mV/div in both channels 
Time base = 20ns /div to 0.2s/ div 
Display = 8x10cm Internal graticule 
CH1 & CH2 independent channels 
Vertical defection coefficient ( CH1 & 
CH2)= 1mV/ div to 10V / div 0.5 mV / 
div to 10V / div in 1lcalibrated steps in 
1-2 - 5 sequence. 
Display modes = CH1, CH2 
DUAL (CH1, CH2, ALT/CHOP ), 
Algebraic ADD & SUBTRACT, 
CH2 Invt & X - Y 
Input Impedance= 1M22/25pf approx . 
Internal Trigger signal= CH1, CH2 or 
alternate 


തിരൂരങ്ങാടി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ 
ഇലക്ട്രോണിക്സ് ആന്റ് കമ്മ്യൂണിക്കേഷൻ ലാബിലേക്ക് 
ആവ ശ്യ മായ താഴെപറയുന്ന ഉപക ര ണ ങ്ങൾ വിതരണം 
ചെയ്യുന്നതിന് പ്രമുഖ സ്ഥാപനങ്ങളിൽ നിന്നും മുദ്രവെച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

Bôrejom mmid - 21 /335 / 2010. 


ക്രമ 
നമ്പർ 


ഉപകരണത്തിന്റെ പേരും 

വിവരണവും 


ആവശ്യമായ 

എണ്ണം 


(1) 


(3) 


2 


1 


Five 


5 


2MHZ Function Generator 

Frequency range= 0 .02Hz to 2 MHz in 
8 decade ranges 
Output Wave form = sinusoidal, triangle, 
square , ramp, pulse, TTL (Sync.) & DC 
outputs 
Sine distortion = < 1 % 
Square wave rise/ Fall times 575n sec. 
Maximum Output= 
(a ) Into 5012: 10V p -p output 
(b ) Open Circuit : 20V p-p output 
Attenuator = 2 step Attenuators of 20 db 
and 40 db 
Fine attenuation of 20db through 
vernier control 
DC offset = + 10V + 5 % (DC + AC peak ) 
in open circuit 
Digital display for frequency /amplitude 


30 0200 ROOğM 2 Jm08 4 GLSMU 
ഓസിലോസ്കോപ്പ് 

að Od : DC to 30 MHz 
omMNIglong1 : 1mv/dvom ) Jomo 
6050 COMŮ : 20 ns/div -0.25/div 

incod : 8x10cm mengom od ( boglossico 
CHI & CH2 ഇൻഡിപെന്റന്റ് ചാനൽ 
വെർട്ടിക്കൽ ഡിഫ്ളക്ഷൻ കോയിഫിഷ്യന്റ് 
( CHI & CH2)= 1mV/div 2008 10V /div 
0 .5 mV/div ojo08 10V / div 11 GJENGLMIIW 
ogynim C1-2 -5 Gluomlolos 

Ingo GOIN : CH1: CH2, W2108 
(CH1, CH2), ALT /CHOP, Goodalmild 
ADD & SUBTRACT, CH2 INVT & X - Y 
ഇൻപുട്ട് ഇംപിഡൻസ്: 1M2 / 25pt ഏകദേശം 
Derſomos (sloo mins : CH1, CH2 
അല്ലെങ്കിൽ ഒന്നിടവിട്ടുള്ള 


31 


(2 ) 


No . P /336/2010 . 

15th July 2010. 
Sealed tenders are invited for the supply of the 
following equipments for Electronics and Communication 
Engineering Department of Government Polytechnic 
College, Thirurangadi. 

Tender No. — P -336 /2010 . 


Sl. 


Name of Items with 

Specification 


Quantity 
Required 


| No . 


( 1 ) 


( 2 ) 


( 3 ) 


2 മെഗാ ഹെർട്സ് ഫംഗ്ഷൻ ജനറേറ്റർ 

ആവൃത്തി പരിധി : 0. 02Hz മുതൽ 2 MHz 
8 ഡിക്കേഡ് റേഞ്ചിൽ 
ഔട്ട് പുട്ട് വേവ് ഫോം : സിനുസോയിഡൽ, 
ട്രയാംഗിൾ, സ്ക്വയർ, റാംപ്, പൾസ് TTL 
( Sync.) & DC ഔട്ട്പുട്ട് 

സൈൻ ഡിസ്റ്റോർഷൻ : < 1 % 
സ്ക്വയർ വേവ് റൈസ്/ ഫാൾ ടൈം : < 75n sec . 
പരമാവധി ഔട്ട്പുട്ട്: 
( എ ) 502 ഉള്ളിൽ : 10V-P -P ഔട്ട് പുട്ട് 
( ബി ) ഓപ്പൺസർക്യൂട്ട്: 20V p -p ഔട്ട്പുട്ട് 
അബ്ദുനേറ്റർ : 2 റ്റെപ് അല്ലുനേറ്റർ 20 db & 
40 db 

ഫൈൻ അറ്റ്ലനേഷൻ : 20db ടഫ് വെർനിയർ 
കൺട്രോൾ 
ഡി. സി. ഓഫ്സെറ്റ് : +10V 25 % (DC + AC 
പീക്ക്) ഓപ്പൺ സർക്യൂട്ടിൽ 
ഫ്രീക്വൻസി/ ആംപ്ലിറ്റ്യൂഡിനുള്ള 

ഡിജിറ്റൽ ഡിപ്ലേ 
3 ഡി. സി . റഗുലേറ്റഡ് വേരിയബിൾ പവർസപ്പെ 

0- 30 V വോൾട്ട്, 2 A ഡ്യൂവൽ ട്രാക്കിംഗ്, 10 
ഓവർ ലോഡും ഓവർ വോൾട്ടേജ് 
സംരക്ഷണം സഹിതം, വോൾട്ടേജിനും 

കറന്റിനുമുള്ള ഡിജിറ്റൽ ഡിപ്ലേയും 
- ഡി . സി . റഗുലേറ്റഡ് വേരിയബിൾ 
പവർ സപ്ലെ 0 - 100 വോൾട്ട് 
3 A , ലോഡ് ആന്റ് ഓവർ വോൾട്ടേജ് - 3 
സംരക്ഷണവും വോൾട്ടേജ് ആന്റ് കറന്റ് 
ഡിജിറ്റൽ ഡിസ്പ്ലേയും സഹിതം 


Dual Channel 100 MHz Digital Oscilloscope 
Sample rate = 250 Ms/s 

One 
Eqt Sampling = 50 Gsa/s 
No. of Channels = CH ,, CH , & EXT Trigger 
Memory = 4 K per channel 
Vertical Sensitivity = 2mv/div-5v/div 
Rise time= 3.5 ns 
Input impedance = 1M22 approx 19pf 
Max . input volt= 400 V (dc + peak to peak AC ) 
Input Coupling CH , & CH ,= 
DC, AC , GND 
Time Base Range = 2 ns/div -50s/div 
Horizontal accuracy = 100 ppm , 50 ppm 
Trigger Source = Auto , normal, single 
Trigger Coupling = DC , AC , LF Rej, HF Rej 
Trigger Type = Edge , TV, Pulse , delay 
Auto Measure = Vpp , Vmax , Vmin , Vtop , 
Vbase, Vavg, Vrms, Vamp, freq , Rise time, 
falltime, Period , +width + overshoot, + duty, 
- duty..... 
Cursor Measure = Manual, trace, auto measure 
Math = Add , subtract, multiply ,divide & FFT 
Storage = 10 wave forms, 10 setups 
Phase difference = + 3degree 
Probe compensation output= 3Vpp , 1KHz 
Interference= USB device , RS . 232 
Display= VGA colour LCD 320X240 
Power = 100 -240 v/35W , 50 VA max 


നിരതദ്രവ്യം 3,200 രൂപ. 


ദർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 24 - 9 - 2010 , 2 മണി. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 24 - 9- 2010, 
3 മണി. 


താൽപര്യ മു ള്ള വർക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റാത്ത 
ആവശ്യമായ ദർഘാസ് ഫോറം രൂപ 640 + 4 % വാറ്റ് നിരക്കിൽ 
( വി ൽപ്പന നികു തി യ ട ക്കം ) ( തി രിച്ചു നൽകാ ത്ത ത് ) 
ഓഫീസിൽനിന്ന് നേരിട്ടോ മണി യോർ ഡറായി തപാൽ 
മുഖേനയോ മാത്രം ലഭിക്കുന്നതാണ് ( തപാൽ രജിസ്ട്രേഷൻ 
ചാർജ്പുറമെ). 


Singnal Generator 20 MHz 


Six 


- മുദ്രവച്ച ദർഘാസ് ഫോറങ്ങൾ നിശ്ചിത സമയത്തും 
നിശ്ചിത തീയതി യിലും മേൽപ്പറഞ്ഞ ഓഫീ സി ലേക്ക് 
ലഭിക്കത്തക്ക വിധത്തിൽ അയയ്ക്കേണ്ടതാണ്. അല്ലാത്തവ 
നിരസിക്കുന്നതാണ്. തൽസമയം സാന്നിദ്ധ്യമുള്ളവരുടെ മുമ്പിൽ 
വച്ച് ദർഘാസുകൾ തുറക്കുന്നതാണ്. വിശദ വിവരങ്ങൾ 
പ്രവർത്തി ദിവസങ്ങളിൽ മേൽപ്പറഞ്ഞ ഓഫീസിൽനിന്നും 
ലഭിക്കുന്നതാണ്. 


SINE WAVE 
Frequency = 1Hz to 20 mHz in 6 decades 
continuously variable 
O /P impedance =60022 
O /P amplitude = continuously variable 
upto 30 V (Peak to Peak ) with 3 decades 
selection switch and continuously variable 


- 32 


( 1 ) 


( 2 ) 


ദർഘാസ് നമ്പർ - പി / 336 / 2010 . 


കമ 
- നമ്പർ 


ഉപകരണത്തിന്റെ പേരും 

വിവരണവും _ 


എണ്ണം 


( 1) 


amplitude control 
Frequency response = + 0 - 5db over the 
entire range 
Dial accuracy = = 5 %; + 1 % 
Distortion = Less than 0. 5 % from 100Hz 
100KHz 
SQUARE WAVE 
Frequency = Hz to 20Mhz in 6 decades 
continuously variable up to 15V (Peak to 
Peak ) 
Dial accuracy = 45 %, + 1 % 
Symmetry = 0 to 70 % 
Rise & fall time= Less than 100ns 
Power input = - 230 V + 10 % 50 Hz 
DC Variable Dual Power Supply 
0 -30v; DUAL tracking 
Regulated DC power supply: 2Amp with 
overload over voltage protection with 
digital display for voltmeter & Ammeter 
(3 .5 Digits) 


3 


Six 


4 


Six 


Digital Multimeter 
Display = Dual slope integration ; 3.5 digits 
LCD , 12 .4 mm height 
Polarity = Auto Polarity 
Power supply = 1. 5VX2 
DC Volt = 0 to 1000V 
DC Count= 0 to 200mA. 10A 
Resistance range = upto 20 MO 
AC Volt= 0to 750 Volt 


ഡ്യൂവൽ ചാനൽ 100 ഡിജിറ്റൽ 
ഓസിലോസ്കോപ്പ് 
സാമ്പിൾ റേറ്റ് : 250 Ms/ s 
Eqt mɔmiglocs : 50 Gsa /s 
ചാനൽ: CH , CH , & Ext ട്രിഗർ 
മെമ്മറി: 4K / ചാനൽ 
വെർട്ടിക്കൽ സെൻസിറ്റിവിറ്റി :2mv/ div -5v/ div 
റൈസ് റ്റൈം : 3.5 ns 
ഇൻപുട്ട് ഇംപിഡൻസ്:1M ) ഏകദേശം 19pf 
കൂടിയ ഇൻപുട്ട് വോൾട്ട്: 400 V ( dc + പീക്ക് ടു 
പീക്ക് AC) 
ഇൻപുട്ട് കപ്ലിംഗ്: CH , & CH, 
DC, AC , GND 

ടൈം ബേസ് റെയിഞ്ച്: 2ns/ div- 50s/ div 
ഹൊറിസോണ്ടൽ ആക്യൂറസി:1 00 ppm , 50 ppm 
ട്രിഗർ സോഴ്സ് :ഓട്ടോ, നോർമൽ, സിംഗിൾ 
( sluo Anglouš : DC , AC , LF Rej, HF Rej 
(slud oosaj : Edge, TV, Pulse, delay 
ഓട്ടോ മെഷർ : Vpp , Vimax , Vmin , Vtop, 
Vbase, Vavg , Vrms, Vamp, freq , Rise time, 
falltime, Period , +width + overshoot, + duty, 
- duty..... 
കഴ്സർ മെഷർ : മാന്വൽ, ട്രേസ്, ഓട്ടോ 
മെഷർ 
മാത് ആഡ്, സബാക്ട്, മൾട്ടിപ്ളെ , 
ഡിവൈഡ്ആന്റ് എഫ്. എഫ്. ടി. 
സ്റ്റോറേജ്: 10 വേവ് ഫോംസ്, 10 സെറ്റപ് 
ഫേസ് ഡിഫറൻസ്: 1 3 degree 
പ്രാബ് കോമ്പൻസേഷൻ ഔട്ട്പുട്ട്: 
3Vpp , 1KHz 
ഇന്റർഫെറൻസ്: USB ഡിവൈസ് RS 232 
ഡിപ്ലേ: VGA കളർ LCD 320X240 
പവർ : 100 -240v/35W, 50VA max 
സിഗ്നൽ ജനറേറ്റർ 20 MHz സിഗ്നൽ 

സൈൻ വേവ് 
ഫ്രീക്വൻസി: 1Hz മുതൽ 20 MHz (6 ഡീക്കേഡ് 
തുടർച്ചയായ ഏറ്റക്കുറച്ചിലുള്ള) 
O / P ഇംപിഡൻസ്: 600 
O / P ആംപ്ലിറ്റ്യൂഡ്: 30 വോൾട്ട് വരെ തുടർച്ചയായി 
ഏറ്റക്കുറച്ചിലുള്ള ( പീക്ക് ടു പീക്ക്) 
കൂടെ 3 ഡീകേഡ്സ് സെലക്ഷനും 
തുടർച്ചയായി ഏറ്റക്കുറച്ചിലുള്ള ആംപ്ലിറ്റ്യൂഡ് 
കൺട്രോൾ 
ഫ്രീക്വൻസി റസ്പോൺസ്: എല്ലാ റേഞ്ചും 
+ 0 - 5db മുകളിൽ 
ഡയൽ ആക്യൂറസി : + 5 %; + 1 % 
ഡിറ്റോറേഷൻ: 0 - 5 % മുതൽ 100 Hz 
100 KHz- ലും കുറവ് 


E . M. D . - Rs. 2,250 . 


Tender forms can be had from the office of the 
Principal, Government Polytechnic College , Thirurangadi 
on payment of Rs. 450 + 4 % VAT (Non -refundable ) in 
cash or by Money Order (Registration Charge extra ) 
during office hours . 


2 


The last date and time for the receipt of tender is 
24 -9-2010 at 2 p. m . The tender will be opened at 3 p . m . 
on 24 -9 - 2010 in the presence of those who attended in the 
institution at that time. Further details can be had from 
the above office during office hours . 


- തിരൂരങ്ങാടി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ 
ഇലക്ട്രോണിക്സ് ആന്റ് കമ്മ്യൂണിക്കേഷൻ ലാബിലേക്ക് 
ആവ ശ്യ മായ താഴെപ്പറയുന്ന ഉപക ര ണ ങ്ങൾ വിതരണം 
ചെയ്യു ന്ന തിന് പ്രമുഖ സ്ഥാപ ന ങ്ങ ളിൽനിന്നും മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


- 33 


( 1 ) 


170. 


(2) 

(3) 
സ്ക്വയർ വേവ് 
ഫീക്വൻസി : 6 ഡിക്കേഡ്തുടർച്ചയായി 
1Hz മുതൽ 20 MHz വരെ 
ഡയൽ ആക്യൂറസി : + 5 % , + 1 % 
സ്വിമ്മടി: 0 to 70 % 
റൈസ് ആന്റ് ഫാൾ ടൈം : 100ns - ൽ കുറവ് 
പവർ ഇൻപുട്ട്: - 230 V + 10 % 50 Hz 
ഡി. സി. വേരിയബിൾ ഡ്യൂവൽ പവർസപ്ലെ 6 
0 -30V, ഡ്യൂവൽ ട്രാക്കിംഗ് 
ക്രമീകരിച്ച ഡി. സി. പവർ സപ്ലെ2 amp . 
ഓവർലോഡ് വോൾട്ടേജ് സംരക്ഷണവും 
വോൾട്ട് മീറ്റർ ആന്റ് അമ്മീറ്ററിന്റെയും 
ഡിജിറ്റൽ സപ്ലേ സഹിതം 
ഡിജിറ്റൽ മൾട്ടി മീറ്റർ 
ഡിപ്ലേ: ഡ്യൂവൽ സ്കോപ്പ് ഇന്റഗ്രേഷൻ 
3.5 ഡിജിറ്റ്സ് 
പോളോ റിറ്റി : ഓട്ടോ പോളോരിറ്റി 
പവർ സപ്ലെ: 1.5V X 2 
ഡി. സി. വോൾട്ട്: 0 മുതൽ 1000 വോൾട്ട് 
ഡി. സി . കൗണ്ട്: 0 മുതൽ 200 mA . 10A 
റസിസ്റ്റൻസ് റേഞ്ച്: 200 M2 വരെ 
എ . സി. വോൾട്ട്: 0 മുതൽ 750 V 
നിരതദ്രവ്യം - രൂപ് 2 ,250 . 


ദർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാ ന തീയ തിയും 
സമയവും 24 - 9 - 2010 , 2 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 24 -9 -2010, 
3 മണി. 


Estimate cost Rs. 1 , 37 , 000 . 
EMD1%. 
Cost of tender form (including Tax ) : 

Original - Rs. 400 + 16 = 416 . 

Duplicate - Rs. 200 + 8 = 208. 
Due date and time for sale of tender form 
7-9- 2010 , 3 p. m . 

Due date and time for receipt of tender form 
8- 9 -2010, 1 p . m . 

Date and time of opening of tender form 
8 -9 -2010 , 2 p . m . 

The tender forms are available from the office either 
in person or by post. Postal charge Rs. 40 is to be paid 
extra in case the tender is required by post. 

The cover containing tender form should bear the 
name of the tender, tender number, due date, from address 
etc . The cost of tender form will be accepted directly at 
office or through Money Order only . 
Address: Principal, Government Polytechnic College, 

Perinthalmanna , Angadippuram (P. O .), 
Malappuram Dist. 
Kerala - 679 321 , 

Phone : 04933 - 227253 
പെരിന്തൽമണ്ണ ഗവൺമെന്റ് പോളിടെക്നിക്ക് കോളേജിലെ 
സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് തിയോഡോലൈറ്റ്, 
ഡാംപിലെവൽ, സ്പ്രിംഗ് ടെസ്റ്റ് അപ്പാരറ്റസ് തുടങ്ങിയവ 
വിതരണം ചെയ്യുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു . 
കൊള്ളുന്നു . 

അടങ്കൽ തുക - രൂപ് 1,37,000. 
നിരതദ്രവ്യം - 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില ( നികുതിയടക്കം) : 

ഒറിജിനൽ രൂപ 400 + 16 = 416. 

ഡ്യൂപ്ലിക്കേറ്റ് രൂപ 200 + 8 = 208. 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 7 - 9 - 2010, 3 മണി. 

- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 8 - 9 - 2010 , 1 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 8 - 9 - 2010 , 
2 മണി. 

- ദർഘാസുകൾ പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് പോളിടെക്നിക്ക് 
കോളേജ്, പെരിന്തൽമണ്ണ , അങ്ങാടിപ്പുറം പി . ഒ ., മലപ്പുറം 
ജില്ല , കേരളം -679 321 എന്ന വിലാസത്തിൽ തപാൽ വഴിയോ 

നേരിട്ടോ ലഭിക്കുന്നതാണ്. ദർഘാസ് വില നേരിട്ട് അല്ലെങ്കിൽ 
മണിഓർഡർ വഴി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ദർഘാസുകൾ 
തപാലിൽ വേണമെന്നുള്ളവർ തപാൽ ചെലവായി 40 രൂപ 
അധികമായി നൽകേണ്ടതാണ്. പൂരിപ്പിച്ച ദർഘാസുകൾ 
അടക്കം ചെയ്ത കവറിനു പുറത്ത് ദർഘാസിന്റെ നമ്പർ, പേര്, 
അവസാന തീയതി, മേൽവിലാസം മുതലായവ രേഖപ്പെടുത്തി 
അയയ്ക്കേണ്ടതാണ്. 
Government Polytechnic 
College , Perinthalmanna , 

( Sd.) 
Malappuram. 

Principal. 


താൽപ്പര്യ മു ള്ള വർക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റാത്ത , 
ആവശ്യമായ ദർഘാസ് ഫോറം 450 + 4 % വാറ്റ് രൂപയ്ക്ക് 
( വി ല് പന നികു തി യ ട ക്കം ) നേരിട്ടോ മണി യോർ ഡർ 
ആയി തപാൽമുഖേനയോ മാത്രം ലഭിക്കുന്നതാണ് (തപാൽ 
രജിസ്ട്രേഷൻ ചാർജ് പുറമെ). മുദ്രവച്ച ദർഘാസ് ഫോറങ്ങൾ 
നിശ്ചിത സമയത്തും നിശ്ചിത തീയതിയിലും മേൽപ്പറഞ്ഞ 
ഓഫീസിലേക്ക് ലഭിക്കത്തക്ക വിധത്തിൽ അയയ്ക്കേണ്ടതാണ്. 
അല്ലാത്തവ നിരസിക്കുന്നതാണ്. തൽസമയം സാന്നിദ്ധ്യമുള്ള 
വരുടെമുമ്പിൽ വച്ച് ദർ ഘാ സു കൾ തുറ ക്കു ന്ന താ ണ് . 
വിശദവിവരങ്ങൾ പ്രവർത്തി ദിവസങ്ങളിൽ മേൽപ്പറഞ്ഞ ഓഫീ 
സിൽ നിന്നും ലഭിക്കുന്നതാണ്. 


Government Polytechnic College, 
Thirurangadi , Velimukku , 
Malappuram. 


( Sd.) 
Principal. 


SHORT TENDER EXTENSION NOTICE 


( No . 1 / 2010 -11 ] 


No. B - 909 (3 )/2010 . 

21st July 2010 . 
Sealed tenders are invited for the supply of 
Theodolite , Dumpy level, Spring test apparatus to Civil 
Engineering Department of Government Polytechnic 
College, Perinthalmanna. 


SHORT TENDER EXTENSION NOTICES 


[No. P1/ 4/ 2010 - 11 ] 


No. P1/1480 /2010 / CHE . 


15th July 2010 . 


Due to some technical reasons, the last date for 
tender No. P1/4 /2010 - 11 due on 29 -6 -2010 at 3 p . m . for 
the purchase of Equipments for the PCRE Lab of 
Chemical Engineering Department to Government 
Engineering College, Kozhikode is hereby extended up to 
27- 8- 2010 at 3 p . m . 


ദർഘാസുകൾ ആവശ്യമുള്ളവർ 416 രൂപ ( നികുതി 
ഉൾപ്പെടെ) വില നൽകി ദർഘാസ് ഫോറങ്ങൾ വാങ്ങേണ്ടതാണ്. 
26 - 8 - 2010 ഉച്ചയ്ക്ക് 2 മണി വരെ ദർഘാസ് ഫോറങ്ങൾ 
വാങ്ങാവുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ യാതൊരു 
കാരണവശാലും കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല . ചെക്ക്, 
ഡാഫ്റ്റ്, പോസ്റ്റേജ് സ്റ്റാമ്പ് തുടങ്ങിയവ സ്വീകരിക്കുന്നതല്ല . 
വി . പി . പി . ആയി ദർഘാസ് ഫോറങ്ങൾ അയയ്ക്കുന്നതല്ല. 
ഡ്യൂപ്ലിക്കേറ്റ് ദർഘാസ് ഫോറങ്ങൾ ആവശ്യമുള്ളവർ ഒരു 
പ്രതിക്ക് 208 രൂപ ( തപാലിൽ രൂപ 258) ( നികുതി ഉൾപ്പെടെ) 
കൂടി അയയ്ക്കേണ്ടതാണ്. 
- ദർഘാസ് നിയമമനുസരിച്ച് ദർഘാസ് സമർപ്പിക്കുമ്പോൾ 
ദർഘാസിനോടൊപ്പം 50 രൂപ വിലയുള്ള കേരള മുദ്രപ്പത്രത്തിൽ 
സമ്മതപ്രതവും 1 % നിരതദ്രവ്യവും വയ്ക്കേണ്ടതാണ്. സമ്മത 
പ്രതവും നിരതദ്രവ്യവും ഇല്ലാത്ത ദർഘാസുകൾ സ്വീകരിക്കു 
ന്നതല്ല. ദർഘാസുകൾ തപാൽവഴി ആവശ്യമുള്ളവർ 466 രൂപ 
മണിയോർഡറായി പ്രിൻസിപ്പാൾ, ഗവൺമെന്റ്എഞ്ചിനീയറിംഗ് 
കോളേജ്, വെസ്റ്റ്ഹിൽ പി . ഒ ., കോഴിക്കോട്- 673 005 എന്ന 
പേരിൽ അയച്ചുതരേണ്ടതാണ്. കേരളത്തിന് പുറത്തുള്ള 
കമ്പനിക്കാർക്ക് കേരള മുദ്രപതം ആവശ്യമാണെങ്കിൽ 
ദർഘാസ് ഫോറത്തിന്റെ വിലയോടൊപ്പം 75 രൂപ കൂടി 
അധികമായി അയയ്ക്കേണ്ടതാണ്. 


The tenders should be superscribed as tender 
No. P1 / 4 /2010 - 11 due on 27 - 8 - 2010 at 3 p . m . and 
addressed to the undersigned to reach him before 
27 - 8 -2010 at 3 p . m . Late tenders will not be accepted . 
The tenders will be opened at 11 a .m . on 31 - 8 - 2010 in the 
presence of such of the tenderers or their authorized 
representatives who may be present at that time. 


Intending tenderers may on application to the 
undersigned to obtain the requisite tender forms on which 
tenders should be submitted . Application for the tender 
form should be accompanied by a cash remittance of 
Rs. 416 including VAT which is the price fixed for the 
same and which is non - refundable under any 
circumstances. The tender forms are not transferable. Sale 
of tender form will be closed at 2 p . m . on 26 - 8 - 2010 . 
Drafts , Cheques, Postage Stamps etc. will not be accepted 
towards the cost of forms, nor will the form be sent per 
V .P.P . Duplicate tender forms, if required will be issued at 
Rs. 208 (By post Rs. 258 ) including VAT per copy . 


Item 
No. 
(1) 


2 


3 


As per tender condition the tenderer should sent 
along with his tender an agreement executed and signed 
in Kerala Stamp Paper of value Rs. 50 and an EMD of 
1 % of the total cost of the articles tendered . Tenders 
without agreement and EMD will be rejected . Those who 
want the tender form by post should send Rs. 466 
including VAT by money order to the undersigned . 
Outside firms who desire to get Kerala Stamp Paper should 
send an additional amount of Rs. 75 along with the cost 
of tender forms. 


LIST OF ITEMS 
Name of Specification Quantity 
Glassware 

Nos. 
(2 ) 

| (3 ) 
Beaker 1000 ml. Griffin , Low form , with 5 

spout, graduated, OD X H 

T = 105 x 145 
Beaker 100 ml. Griffin , Low form , with 15 

spout, graduated , OD X H 

T = 50 x 73 
Beaker 2000 ml. Griffin , Low form , with 4 

spout, graduated, OD X H 

T = 131 x 90 
Beaker 250 ml. Griffin, Low form , with 20 

spout, graduated , OD X H 

T =68 x 95 
Beaker 500 ml. Griffin, Low form, with 10 

spout, graduated, OD X H 

T = 83 x 115 
Beaker 50 ml. Griffin , Low form , with 10 

spout, graduated, OD X H 

T = 42 x 55 
Burette 50 ml. Boroflow , Screw thread 5 

stopcocks with PTFE keys 
Conical flask Erlenmeyer, graduated, 10 
250 ml. 

conical narrow mouth 


- 


4 


- 5 


കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ 
കെമിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ പാസസ് 
കൺട്രോൾ ആന്റ് റിയാക്ഷൻ എഞ്ചിനീയറിംഗ് ലാബിലേക്ക് 
ആവശ്യമായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി 
ക്ഷണിച്ച ദർഘാസ് പി . 1 / 4 / 2010 - 11 ചില സാങ്കേ തിക 
കാരണങ്ങളാൽ 27 -8 - 2010 3 മണി വരെ ദീർഘിപ്പിച്ചിരിക്കുന്നു . 


| 7 


| 8 


- ദർഘാസ് സമർപ്പിക്കുന്ന കവറിനു മുകളിൽ ദർഘാസ് 
നമ്പർ പി1 / 4 / 2010 - 11, തീയതി 27 -8 - 2010 ഇവ രേഖപ്പെടുത്തി 
താഴെ ഒപ്പിട്ട ഉദ്യോഗസ്ഥന് 27 - 8 - 2010 3 മണിക്കു മുൻപ് 
സമർപ്പിക്കേണ്ടതാണ്. താമസിച്ചു കിട്ടുന്ന ദർഘാസുകൾ 
പരിഗണിക്കുന്നതല്ല . ദർഘാസുകൾ 28 - 8 - 2010 രാവിലെ 
11 മണിക്ക് ദർ ഘാസുകൾ സമർപ്പിച്ച ആളുകളുടെ 
സാന്നിദ്ധ്യത്തിൽ ആധികാരികമായി തുറക്കുന്നതാണ്. 


Extraction 
thimble 


Cellulose filter thimble 
8425 x 100 AD X 25 x 100 


Funnel 


Plain , 60 deg 
angle, dia = 50 mm. 


35 


(1) 


(2) 


(3) 


(2 ) 


11 


[No. P1/5 /2010 - 11 ] 


12 


Funnel 

Plain, 60 deg 

angle , dia = 75mm 
Measuring Graduated single metric 
Cylinder 1000ml scale , with pour out 

with hexagonal base 


13 


15 


Measuring 
Cylinder 10ml 


Graduated single metric 
scale , with pour out, 
with hexagonal base 


14 


20 


Measuring 
Cylinder 25ml 


Graduated single metric 
scale , with pour out, 
with hexagonal base 


15 


20 


Measuring 
Cylinder 50ml 


Graduated single metric 
scale with pour out, 
with hexagonal base 
Transfer , Volumetric 
Transfer, Volumetric 


16 


Pippete 10ml 


17 


Pippete 1ml 


18 


Pippete 20ml 


Transfer, Volumetric 


19 


Pippete 2ml 


Transfer, Volumetric 


Micropipettes , Variable volume 
Variable volume Single channel 
Single channel 
1000 -5000ul 


21 


Fixed volume 
Single channel 


Micropipettes, 
Fixed volume 
Single channel 
1000ul 


No. P1/1572/2010. 

17th July 2010 . 
Due to some technical reasons, the last date for 
tender No.P1/5 /2010 - 11 due on 6 -7 -2010 at 3 p . m . for the 
purchase of apparatus for the Physics Lab of Applied 
Science Department in Government Engineering College, 
Kozhikode is hereby extended up to 30 -8 -2010 at 3 p . m . 

The tenders should be superscribed as Tender 
No.P1/5/2010 -11 due on 30 -8 - 2010 at 3 p . m . and addressed 
to the undersigned to reach him before 30 -8 -2010 
at 3 p . m . Late tenders will not be accepted . The tenders 
will be opened at 11 a. m . on 31- 8 - 2010 in the presence of 
such of the tenderers or their authorized representatives 
who may be present at that time. 

Intending tenderers may on application to the 
undersigned to obtain the requisite tender forms on which 
tenders should be submitted . Application for the 
tender form should be accompanied by a cash 
remittance of Rs. 416 including VAT which is the price fixed 
for the same and which is non - refundable under any 
circumstances. The tender forms are not transferable . Sale 
of tender form will be closed at 2 p . m . on 28 - 8 - 2010 . 
Drafts , Cheques , Postage Stamps etc. will not be accepted 
towards the cost of forms, nor will the form be sent per 
V.P.P. Duplicate tender forms, if required will be issued at 
Rs. 208 including VAT per copy. 

As per tender condition the tenderer should send 
along with his tender an agreement executed and signed 
in Kerala Stamp Paper of value Rs. 50 and an EMD of 1% 
of the total cost of the articles tendered. Tenders without 
agreement and EMD will be rejected. Those who want the 
tender form by post should send Rs. 466 including VAT 
( duplicate by Rs. 258 ) by Money Order to the 
undersigned . Outside firms who desire to get Kerala Stamp 
Paper should send an additional amount of Rs. 75 along 
with the cost of tender forms. 

- കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ 
അഡ്ഡഡ് സയൻസ് വിഭാഗത്തിലെ ഫിസിക്സ് ലാബിലേക്ക് 

ആവശ്യമായ അപ്പാരററസുകൾ വിതരണം ചെയ്യുന്നതിലേക്കായി 
ക്ഷണിച്ച ദർഘാസ് പി1- 5 / 2010 - 11 ചില സാങ്കേതിക 
AJOMB133008 30 -8 -2010 , 3 emljoo Blbrello 2100m2. 

ദർഘാസ് സമർപ്പിക്കുന്ന കവറിനു മുകളിൽ ദർഘാസ് 
MMUỐ 211/5 /2010 - 11 01001 30-8 -2010 24M 00010452001 
0004 3915 29BJOU MOM 30 - 8 - 2010 , 3 omlosi ajmoj 
സമർപ്പിക്കേണ്ടതാണ്. താമസിച്ചു കിട്ടുന്ന ദർഘാസുകൾ 
volumlonm BÔMIO MUJAJO 31-8 - 2010 - oojoei 
11 മണിക്ക് ദ ർ ഘാ സു കൾ സമർപ്പിച്ച ആളു ക ളുടെ 
സാന്നിദ്ധ്യത്തിൽ ആധികാരികമായി തുറക്കുന്നതാണ്. 


Separating 
funnel 1 Litre 


Separating globe 
shape , 29 /25 ( stopper ) 


10 


Standard 
flask 250ml 


Standard 
flask 100ml 


Volumetric , with 
interchangable stopper 
Volumetric, with 
interchangable stopper 
Volumetric , with 
interchangable stopper 


Standard 
flask 50ml 


Standard 
flask 500ml 


Boiling , florance , flat 
bottom 


Wash bottle 
500ml 


LDFE plastic, squese 
type, screw cap , fitted 
with stopper and tube 


28 
29 


Watch glass 
Watch glass 


Dia = 80mm 
Dia= 120mm 


Note: — ( All glasswares should be reputed of borosillicate 

brand viz. Borosil , Magnom , Riviera . 


- 36 


( 3 ) 


ദർഘാസുകൾ ആവശ്യമുള്ളവർ 416 രുപ ( നികുതി 
ഉൾപ്പെടെ) വില നൽകി ദർഘാസ് ഫോറങ്ങൾ വാങ്ങേണ്ട 
താ ണ് . 28 - 8 - 2010 - ന് ഉച്ചയ്ക്ക് 2 മണി വരെ ദർഘാസ് 
ഫോറ ങ്ങൾ വാങ്ങാ വു ന്ന താ ണ്. ദർഘാസ് ഫോറ ങ്ങൾ 
യാതൊരു കാരണവശാലും കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. 
ചെക്ക്, ഡാറ്റ്, പോസ്റ്റേജ് സ്റ്റാമ്പ്തുടങ്ങിയവ സ്വീകരിക്കുന്നതല്ല. 
വി . പി . പി . ആയി ദർഘാസ് ഫോറങ്ങൾ അയയ്ക്കുന്നതല്ല. 
ഡ്യൂപ്ലിക്കേറ്റ് ദർഘാസ് ഫോറങ്ങൾ ആവശ്യമുള്ളവർ ഒരു 
പ്രതിക്ക് 208 ( നികുതി ഉൾപ്പെടെ) കൂടി അയയ്ക്കേണ്ടതാണ്. 

ദർഘാസ് നിയമമനുസരിച്ച് ദർഘാസ് സമർപ്പിക്കുമ്പോൾ 
ദർഘാ സി നോ ടൊപ്പം 50 രൂപ വില യുള്ള കേരള 
മുദപത്രത്തിൽ സമ്മതപത്രവും 1 % നിരതദ്രവ്യവും വയ്ക്കേണ്ട 
താണ്. സമ്മതപത്രവും നിരതദ്രവ്യവും ഇല്ലാത്ത ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ തപാൽവഴി ആവശ്യമുള്ളവർ 
466 രൂപ ( പകർപ്പിന് രൂപ 258 ) മണിയോർഡ റായി 
പിൻസിപ്പാൾ, ഗവൺ മെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, 
വെസ്റ്റ്ഹിൽ പി . ഒ ., കോഴിക്കോട്- 673 005 എന്ന പേരിൽ 
അയച്ചുതരേണ്ടതാണ്. കേരളത്തിന് പുറത്തുള്ള കമ്പനിക്കാർക്ക് 
കേരള മുദ്രപതം ആ വ ശ്യ മാ ണ ങ്കിൽ ദർഘാസ് 
ഫോറത്തിന്റെ വിലയോടൊപ്പം 75 രൂപ കൂടി അധികമായി 
അയയ്ക്കേണ്ടതാണ്. 


( No . P1/ 6/ 2010 -11) 
- No. P1/1371/2010/ Civil. 

| 20th July 2010 . 
Due to some Technical reasons, the last date for 
Tender No.P1/6 / 2010 - 11 due on 8 - 7 - 2010 at 3 p . m . 
for the purchase of UTM for the M . T. Lab of Civil 
Engineering Department in Government Engineering 
College , Kozhikode is hereby extended up to 30 -8 -2010 
at 3 p . m . 

The tenders should be superscribed as Tender 
No. P1/ 6/ 2010 - 11 due on 30 - 8 - 2010 at 3 p . m . and 
addressed to the undersigned to reach him before 
30 -8 -2010 at 3 p . m . Late tenders will not be accepted . 
The tenders will be opened at 11 a . m . on 31-8 - 2010 in 
the presence of such of the tenderers or their authorized 
representatives who may be present at that time. 

Intending tenderers may on application to the 
undersigned to obtain the requisite tender forms on which 
tenders should be submitted . Application for the tender 
form should be accompanied by a cash remittance of 
Rs. 416 including VAT which is the price fixed for the 
same and which is non - refundable under any 
circumstances. The tender forms are not transferable . 
| Sale of tender form will be closed at 2 p . m . on 28- 8- 2010 . 

Drafts, Cheques , Postage stamps etc . will not be accepted 
towards the cost of forms, nor will the form be sent per 
V . P.P. Duplicate tender forms, if required will be issued at 
Rs. 936 including VAT per copy. 

As per tender condition the tenderer should send 
along with his tender an agreement executed and signed 
in Kerala Stamp Paper of value Rs. 50 and an EMD of 1 % 
of the total cost of the articles tendered. Tenders without 
agreement and EMD will be rejected . Those who want the 
tender form by post should send Rs. 1818 including VAT 
and ( duplicate by post Rs. 986 ) by Money Order to the 
undersigned . Outside firms who desire to get Kerala Stamp 
Paper should send an additional amount of Rs. 75 along 
with the cost of tender forms. 


LIST OF ITEMS 


Sl . No. Description of Items with Quantity 
1 Diode Laser diffraction set-Mains operated with 

adjustable stand wave length 650 -670nM Power 
out put 5 m w or less with accessories such as 
Double slit straight edge diffraction slit wire - 2 

Nos. 
2 Basic Laser kit with diode laser and Power supply 

mount on stand . Optical bench 50 cm long stainless 
steel rod Grating , Grating mount with stand and 

screen - - 2 Nos. 
3 Spirit level with adjustable bubble wooden case ; 

| 10 cm - 3 Nos. 
4 Beam balance with weight Box ( SS ) sensibility 

9.1mg - l . No . 
Ultrasonic diffraction apparatus: High resalution 
spectrometer , Design for doing all types of light 
experiment diffraction grating, ultrasonic 
diffraction etc . having 60 cm long telescope and 5 
cm lens. Built in illumination system for scale and 
vernier RF oscillator (order of MHz) Quarts crystal 
(5 to 6 Mhz ) with crystal holder and leak proof 
glass Tank . — 3 Nos. 
Digital Multimeter- 33-4 - digit LCD display Volt 
battery — 750V AC / 1000VDC - 10 Amp AC /DC 40M 

ohms Continuity 30 MHz 200 micro farad — 4 Nos . 
| Digital Lux meter 0 - 50000 lux in 3 Rangs 

0 - 2000 ; 0 - 20 , 000 ; 0 - 50, 000 Accuracy + /- 5 % +/ - 2 
least Count Data hold : 372 dight LCD ; Light Sensor 

separately attachable( V battery ) — 2 Nos. 
8 Mercury Vapour lamp; 200W _ 4 Nos. 


6 


കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ 
സിവിൽ എഞ്ചി നീ യ റിംഗ് വിഭാ ഗ ത്തിലെ എം . ടി . 
ലാബിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ( യു . റ്റി. എം .) വിത് 
രണം ചെയ്യുന്നതിലേക്കായി ക്ഷണിച്ച ദർഘാസ് പി . 1/ 6 / 
2010 - 11 ചില സാങ്കേതിക കാരണങ്ങളാൽ 30 - 8 - 2010 , 3 മണി 
വരെ ദീർഘിപ്പിച്ചിരിക്കുന്നു. 

ദർഘാസ് സമർപ്പിക്കുന്ന കവറിനു മുകളിൽ ദർഘാസ് 
നമ്പർ പി1- /6/ 2010- 11, തീയതി30- 8-2010 എന്ന് രേഖപ്പെടുത്തി 
താഴെ ഒപ്പിട്ട ഉദ്യോഗസ്ഥന്30 -8 - 2010 , 3 മണിക്ക് മുൻപ് 
സമർപ്പിക്കേണ്ടതാണ്. താമസിച്ചു കിട്ടുന്ന ദർഘാസുകൾ 
പരിഗണിക്കുന്നതല്ല. ദർഘാസുകൾ 31- 8 - 2010 - ന് രാവിലെ 
11 മണിക്ക് ദർഘാ സു കൾ സമർപ്പിച്ച ആളു ക ളുടെ 
സാന്നിദ്ധ്യത്തിൽ ആധികാരികമായി തുറക്കുന്നതാണ്. 


37 


SHORT TENDER NOTICES 


ദർഘാസുകൾ ആവശ്യമുള്ളവർ 1,768 രൂപ ( നികുതി 
ഉൾപ്പെടെ) വില നൽകി ദർഘാസ് ഫോറങ്ങൾ വാങ്ങേണ്ട 
താ ണ്. 28 - 8 - 2010 - ന് ഉച്ചയ്ക്ക് 2 മണി വരെ ദർഘാസ് 
ഫോറ ങ്ങ ൾ വാങ്ങാ വു ന്ന താ ണ് . ദർഘാസ് ഫോറ ങ്ങ ൾ 
യാതൊരു കാരണവശാലും കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. 
ചെക്ക്, ഡാഫ് റ്റ്, പോസ്റ്റേജ് സ്റ്റാമ്പ് തുട ങ്ങി യ വ 
സ്വീകരിക്കുന്നതല്ല. വി. പി . പി. ആയി ദർഘാസ് ഫോറങ്ങൾ 
അ യ യ ത ല്ല . ഡ്യൂപ്ലിക്കേറ്റ് ദർഘാസ് ഫോറ ങ്ങൾ 
ആവശ്യമുള്ളവർ ഒരു പ്രതിക്ക് 936 രൂപ ( നികുതി ഉൾപ്പെടെ) 
കൂടി അയയ്ക്കേണ്ടതാണ്. 


(1) 

| [1/2010-11] 
No. E - 585/2010 . 

- 29th July 2010 . 
Sealed tenders are invited from the reputed firms for 
the supply of Equipments required to the Communication 
Lab of Women s Polytechnic College , Kozhikode. 


The items superscribing Tender No. 1 / 2010 - 11 
should be addressed to the Principal , Women s 
Polytechnic College , Kozhikode -673 009. The last date of 
tender is fixed on 31 -8 - 2010 at 3 p . m . The tender will be 
opened on 1 - 9 - 2010 at 11 a . m . in the presence of such 
tenderers or their authorized representatives who may be 
present at that time. The undersigned reserves the right to 
accept or reject any tender without assigning any reason . 


- ദർഘാസ് നിയമമനുസരിച്ച് ദർഘാസ് സമർപ്പിക്കുമ്പോൾ 
ദർ ഘാ സി നോ ടൊപ്പം 50 രൂപ വില യുള്ള കേരള 
മുദപ്രതത്തിൽ സമ്മതപത്രവും 1 % നിരതദ്രവ്യവും വയ്ക്കേണ്ട 
താണ്. സമ്മതപത്രവും നിരതദ്രവ്യവും ഇല്ലാത്ത ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ തപാൽവഴി ആവശ്യമുള്ളവർ 
1, 818 രൂപ ( പകർപ്പ് രൂപ 986 ) മണി ഓർ ഡ റായി 
പിൻസിപ്പാൾ, ഗവൺ മെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, 
വെസ്റ്റ്ഹിൽ പി . ഒ., കോഴിക്കോട്- 673 005 എന്ന പേരിൽ 
അയച്ചുതരേണ്ടതാണ്. കേരളത്തിന് പുറത്തുള്ള കമ്പനിക്കാർക്ക് 
കേരള മുദ്രപതം ആ വ ശ്യ മാ ണെ ങ്കിൽ ദർഘാസ് 
ഫോറത്തിന്റെ വിലയോടൊപ്പം 75 രൂപ കൂടി അധികമായി 
അയയ്ക്കേണ്ടതാണ്. 


Intending tenderers on application to the 
undersigned can obtain the requisite tender form . 
Application for the tender should be accompanied by a 
cash remittance of Rs. 600 , inclusive of all taxes, which is 
not refundable under any circumstances. Duplicate copy 
of tender form will be issued , if required at a cost of 
Rs. 300 . Sale of tender forms will closed on 30 - 8 -2010 at 
2 p . m . Cheque , Draft, Postage Stamps etc . will not be 
accepted towards the cost of tender forms and the forms 
will not be supplied by V . P . P . If the form is required by 
post should be remit the cost of tender form plus postage 
charges of Rs. 40 by Money Order, the same should be 
reached to this office on or before 16 - 8 - 2010 positively . 


DETAILS OF EQUIPMENT 


Description of Items 


Quantity 


Every tender should be accompanied by an Earnest 
Money Deposit of one percent of the total cost of 
tendered items. Total cost should be struck in every 
tender so as to verify admissibility of Earnest Money 
Deposit . The successful tenders should execute an 
agreement in stamp paper worth Rs. 50 deposit as per 
rules . Supply should be made within 15 days on receipt 
of supply order. The offer should be valid for a minimum 
period of three months from the date of opening tender. 
No advance payment will be given . 


Further details if any required can be had from this 
office during office hours. 


U . T . M . - 100 tones capacity , ( Hydraulic 1 No. 
Mechanical version ) vertical floor mounted , 
designed for testing Metal and other 
Materials under Tension , Compression , 
Bending, Transverse loads. 
4 H . P. Motor Electric 3 phase , Scale range 
0 - 100 
4 Scale range measurements . 
Loading accuracy as high + /- 1 % safety 
against over loading Graphic Display of load . 
Accessories : 
Tension Test Clamping Jaws for testing 
round flat specimen under Tension Test for 
various upto 40mmø bars . 
Compression : 
A pair of compression Platens -duly handed , 
ground and polished , with the bottom . 
Platens provided with guide- lines for placing 
the Test specimen . Co -axial with the 
hydraulic RAM. 
For Conducting bending: 
A table with adjustable rollers complete with 

Mandrel for conducting Bending test. 
Government Engineering College, 

( Sd. ) 
Kozhikode. 

Principal. 


കോഴി ക്കോട് വനിതാ പോളി ടെ ക് നിക് കോളേ ജ് 
കമ്മ്യൂണിക്കേഷൻ ലാബിലേക്ക് താഴെ പറയുന്ന സാമഗ്രികൾ 
വിതരണം ചെയ്യുന്നതിന് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും 
മുദ്രവച്ച് ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


- ദർഘാസുകൾ 31- 8 - 2010 - ന് വൈകുന്നേരം 3 മണി വരെ 
പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് വനിതാ പോളിടെക്നിക് കോളേജ്, 
മലാപ്പറമ്പ്, കോഴിക്കോട്- 9 എന്ന വിലാസത്തിൽ സ്വീകരിക്കു 
ന്നതാണ്. അപൂർണ്ണവും വൈകിക്കിട്ടുന്നതുമായ ദർഘാസുകൾ 
സ്വീക രി ക്കു ന്ന ത ല്ല . 1 - 9 - 2010 - ന് രാവിലെ 11 മണിക്ക് 
ദർഘാസ് തുറക്കുന്നതായിരിക്കും. ദർഘാസ് ഫോറത്തിന്റെ വില 
600 രൂപ ( വിൽപ്പന നികുതി അടക്കം). ഡ്യൂപ്ലിക്കേറ്റിന് 
300 രൂപ. തപാലിൽ വേണ്ടവർ മണി ഓർഡറിനോടൊപ്പം 
തപാൽ ചാർജ്ജായി 40 രൂപ അധികം അയയ്ക്കേണ്ടതാണ്. 
ചെക്ക്, ഡാഫ്റ്റ് എന്നിവ സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ 

കൈമാറ്റം ചെയ്യു വാൻ പാടില്ല . കൂടു തൽ വിവ ര ങ്ങൾ 
ഓഫീസിൽ നിന്നും പ്രവൃത്തി സമയത്ത് അറിയാവുന്നതാണ്. 


38 


LIST OF ITEMS 


Sl. 


Name of Equipments 


Quantity 

Nos. 


No. 


1 


Digital Multimeter 
Analogue Multimeter 
Function Generator with Attunaution 
D C Power Supply 
Dual Power Supply 
CRO 
R . F. Generator 
Analogue to Digital Communication 
PAM - PP -M -PWM Modulation Trainer 
Amplitude Modulation and Demodulation 
Module 
Pulse Code Modulation/Demodulation 
Time Division Multi Plunng pam 
Modulation Demodulation 


agreement in stamp paper worth Rs. 50 deposit as per 
rules . Supply should be made within 15 days on receipt 
of supply order. The offer should be valid for a minimum 
period of three months from the date of opening tender. 
No advance payment will be given . 

Further details if any required can be had from this 
office during office hours. 

കോഴി ക്കോട് വനിതാ പോളി ടെ ക്നിക് കോളേ ജ് 
എംബഡഡ് സിസ്റ്റം ലാബിലേക്ക്താഴെ പറയുന്ന സാമഗ്രികൾ 
വിതരണം ചെയ്യുന്നതിന് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

Börelom JAV 31-8 -2010 -M O AGMOO 3 ooml 2100 
പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് വനിതാ പോളിടെക്നിക് കോളേജ്, 
മലാപ്പറമ്പ്, കോഴിക്കോട്- 9 എന്ന വിലാസത്തിൽ സ്വീകരിക്കു 
ന്നതാണ്. അപൂർണ്ണവും വൈകിക്കിട്ടുന്നതുമായ ദർഘാസുകൾ 
mil Ol092M oe . 1 - 9 - 2010 - M omloei 11 Omlos 
ദർഘാസ് തുറക്കുന്നതായിരിക്കും. ദർഘാസ് ഫോറത്തിന്റെ വില 
400 001 (culo gm Ml001 MOSDOO ). w52 21GD71M 
200 Onl. Oolbello Com O om 600 Wolgmosodo 
തപാൽ ചാർജ്ജായി 40 രൂപ അധികം അയയ്ക്കേണ്ടതാണ്. 
ചെക്ക്, ഡാഫ്റ്റ് എന്നിവ സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ 

കൈമാറ്റം ചെയ്യുവാൻ പാടില്ല . കൂടുതൽ വിവ ര ങ്ങ ൾ 
ഓഫീസിൽ നിന്നും പ്രവൃത്തി സമയത്ത് അറിയാവുന്നതാണ്. 


3 


3 


11 


Detailed specification available with tender form . 


LIST OF ITEMS 


SY. 


No. 


10 


2 


Quantity 
Name of Equipments 

Nos . 
8051 Development board 
PIC Development board 

10 
Embedded system trainer PIC 16C 6X /7X 1 
MP lab ICD2 Programmer $ Debugger 5 
ARM Development Kit 


4 
5 


(Detailed specification available with tender form ). 


(2 ) 

[2/2010-11] 
No . E -586 / 2010 . 

29th July 2010 . 
Sealed tenders are invited from the reputed firms for 
the supply of the Equipments required to the Embedded 
system Lab of Women s Polytechnic College , Kozhikode . 

The items superscribing Tender No. 2 /2010 - 11 
should be addressed to the Principal, Women s 
Polytechnic College, Kozhikode -673 009 . The last date of 
tender is fixed on 31 - 8 - 2010 at 3 p . m . The tender will be 
opened on 1 - 9 -2010 at 11 a . m . in the presence of such 
tenderers or their authorized representatives who may be 
present at that time. The undersigned reserves the right to 
accept or reject any tender without assigning any reason . 

Intending tenderers on application to the 
undersigned can obtain the requisite tender form . 
Application for the tender should be accompanied by a 
cash remittance of Rs. 400 , inclusive of all taxes , which is 
not refundable under any circumstances. Duplicate copy 
of tender form will be issued , if required at a cost of 
Rs . 200 . Sale of tender forms will closed on 30 - 8 -2010 at 
2 p . m . Cheque, Draft , Postage Stamps etc. will not be 
accepted towards the cost of tender forms and the forms 
will not be supplied by V . P. P. If the form is required by 
post should be remit the cost of tender form plus postage 
charges of Rs. 40 by Money Order, the same should be 
reached to this office on or before 16 - 8 - 2010 positively . 


(3) 

[3/2010 -11] 
No. E -587/2010 . 

29th July 2010. 
Sealed tenders are invited from the reputed firms for 
the supply of the Equipments required to the Linear 
Integrated Circuits Lab of Women s Polytechnic College, 
Kozhikode. 

The items superscribing Tender No . 3 / 2010 - 11 
should be addressed to the Principal, Women s 
Polytechnic College, Kozhikode-673 009 . The last date of 
tender is fixed on 31- 8 -2010 at 3 p . m . The tender will be 
opened on 1 - 9 - 2010 at 11 a. m . in the presence of such 
tenderers or their authorized representatives who may be 
present at that time. The undersigned reserves the right to 
accept or reject any tender without assigning any reason . 

Intending tenderers on application to the 
undersigned can obtain the requisite tender form . 
Application for the tender should be accompanied by a 
cash remittance of Rs. 400 , inclusive of all taxes, which is 
not refundable under any circumstances . Duplicate copy 


Every tender should be accompanied by an Earnest 
Money Deposit of one percent of the total cost of 
tendered items. Total cost should be struck in every 
tender so as to verify admissibility of Earnest Money 
Deposit. The successful tenders should execute an 


39 


SHORT TENDER NOTICES 
- No. A4/ 471/2010 . 

| 7th July 2010. 


- (1) 


of tender form will be issued , if required at a cost of 
Rs. 200. Sale of tender forms will closed on 30- 8- 2010 at 
2 p . m . Cheque , Draft, Postage Stamps etc . will not be 
accepted towards the cost of tender forms and the forms 
will not be supplied by V. P. P. If the form is required by 
post should be remit the cost of tender form plus postage 
charges of Rs. 40 by Money Order, the same should be 
reached to this office on or before 16 - 8 - 2010 positively . 


Every tender should be accompanied by an Earnest 
Money Deposit of one percent of the total cost of 
tendered items. Total cost should be struck in every 
tender so as to verify admissibility of Earnest Money 
Deposit . The successful tenders should execute an 
agreement in stamp paper worth Rs. 50 deposit as per 
rules . Supply should be made within 15 days on receipt 
of supply order. The offer should be valid for a minimum 
period of three months from the date of opening tender. 
No advance payment will be given . 

Further details if any required can be had from this 
office during office hours. 


Sealed tenders are invited from the reputed firms for 
the supply of Digital Multimeter — 10 Nos., Function 
Generator — 5 Nos ., and Digital Trainee Kit — 10 Nos . to 
Electronics Lab of Electrical Department of Government 

Polytechnic College , Meenangadi. The tenders should be 
- superscribed as A4/ 471 / 2010 supply of equipments to 
Electronics Lab of Electrical Department. 

Cost of tender form - Rs. 450 . 

| Last date and time of sale of tenders -- 21- 8- 2010 , 
| 11 a. m . 

| Due date and time of tender - 21 - 8 - 2010 , 
1 p . m . 

Date and time of opening of tender - 21-8 -2010, 3 p. m . 

The tender form may be had from the office of the 
undersigned officer during the working hours . The 
tenders should be accompanied with 1 % of the E .M . D . 
of total cost and an agreement in Kerala Stamp Paper 
worth Rs. 100 . The late and incomplete tenders will not 
be accepted . The detailed list of the items may be had 
along with the tender forms. Those who wished to 
have the tenders through Registered Post they should 
send M . O . of Rs. 36 to the undersigned . 


- കോഴിക്കോട് വനിതാ പോളി ടെക്നിക്ക് കോളേജ് 
ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ലാബിലേക്ക് താഴെ പറയുന്ന 
സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിന് അംഗീകൃത സ്ഥാപന 
ങ്ങളിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
-- ദർഘാസുകൾ 31-8 -2010- ന് വൈകുന്നേരം 3 മണി വരെ 
പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് വനിതാ പോളിടെക്നിക്ക് കോളേജ്, 
മലാപ്പറമ്പ്, കോഴിക്കോട്-9 എന്ന വിലാസത്തിൽ സ്വീകരിക്കു 
ന്നതാണ്. അപൂർണ്ണവും വൈകിക്കിട്ടുന്നതുമായ ദർഘാസുകൾ 
സ്വീക രി ക്കു ന്ന ത ല്ല . 1 - 9 - 2010 - ന് രാവിലെ 11 മണിക്ക് 
ദർഘാസ് തുറക്കുന്നതായിരിക്കും. ദർഘാസ് ഫോറത്തിന്റെ വില 
600 രൂപ ( വിൽപ്പന നികുതി അടക്കം). ഡപ്ലിക്കേറ്റിന് 
200 രൂപ. തപാലിൽ വേണ്ടവർ മണി ഓർഡറിനോടൊപ്പം 
തപാൽ ചാർജ്ജായി 40 രൂപ അധികം അയയ്ക്കേണ്ടതാണ്. 
ചെക്ക്, ഡാഫ്റ്റ് എന്നിവ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ 

കൈമാറ്റം ചെയ്യു വാൻ പാടില്ല . കൂടു തൽ വിവ ര ങ്ങ ൾ 
ഓഫീസിൽ നിന്നും പ്രവൃത്തി സമയത്ത് അറിയാവുന്നതാണ്. 


- മീന ങ്ങാടി ഗവ . പോളി ടെ ക്നിക് കോളേ ജി ലേക്ക് 
താഴെപ്പറയുന്ന സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്ക് 
മുദ്രവച്ച കവറിൽ ദർഘാ സു കൾ ക്ഷണിച്ചു കൊ ള്ളു ന്നു . 
കവറിനുപുറത്ത് ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്കുള്ളഉപകരണ 
ങ്ങൾ എന്ന തലവാചകം പ്രത്യേകം രേഖപ്പെടുത്തേണ്ടതാണ്. 


ഇനവിവരം 


1. ഡിജിറ്റൽ മൾട്ടി മീറ്റർ -10 എണ്ണം 
2. ഫംഗ്ഷൻ ജനറേറ്റർ - 5 എണ്ണം 
3. ഡിജിറ്റൽ ട്രെയിനർ കിറ്റ് - 10 എണ്ണം 


ടെണ്ടർ ഫോറത്തിന്റെ വില - രൂപ 450 . 


LIST OF ITEMS 


Name of Equipments 


Quantity 
| Nos. 


- 


No . 


ടെണ്ടർ നൽകുന്ന അവസാന തീയതിയും സമയവും - 
21- 8 - 2010 , 11 മണി. 

ടെണ്ടർ തുറക്കുന്ന തീയ തിയും സമയവും 
21- 8 - 2010 , 3 മണി. 


Digital Multimeter 
Analog Multimeter 
Function Generator 
DC Power Supply 


- ടെണ്ടർ ഫോമു കൾ മീന ങ്ങാടി ഗവൺമെന്റ് 
പോളിടെൿനിക് കോളേജ് ഓഫീസിൽ നിന്നും പ്രവൃത്തി 
സമയങ്ങളിൽ 450 രൂപ നേരിട്ട് അടച്ചോ 486 രൂപ മണിയോർഡർ 
അയച്ചാൽ രജിസ്റ്റേർഡ് തപാലിലോ കൈപ്പറ്റാവുന്നതാണ്. 
ടെണ്ടറിനോടൊപ്പം മൊത്തം സംഖ്യയുടെ 1 % നിരതദ്രവ്യമായും 
കേരള ഗവൺമെന്റിന്റെ 100 രൂപ വിലയുള്ള മുദ്രപ്പത്രത്തിൽ 
എഗ്രിമെന്റും സമർപ്പിക്കേണ്ടതാണ്. അ പൂർണ്ണവും വൈകി 
ക്കിട്ടുന്നതുമായ ടെണ്ടറുകൾ യാതൊരു കാരണ വശാലും 
സ്വീകരിക്കുന്നതല്ല . ഇനങ്ങളെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ 
ടെണ്ടർ ഫോമിനോടൊപ്പം നൽകുന്നതാണ്. 


(Detailed specification available with tender form .) 


Govt. Women s Polytechnic College, 
Kozhikode-673 009 . 


( Sd.) 
Principal. 


40 


Sealed tenders are invited from reputed firms for the 
supply of Vicat s Apparatus - 2 Nos ., Theodolites and 
Accessories — 5 Nos., and Dumpy Level 9 " — 5 Nos. to 
Civil Engineering Department of Government Polytechnic 
College, Meenangadi . The tenders should be superscribed 
as A4 /471/ 2010 supply of Equipments to Civil Department. 

Cost of tender form — Rs. 450 . 


Sealed tenders are invited from reputed firms for the 
supply of Petrol Engine Test Rig - 1 No., Valve Timing 

Test Rig of Diesel Engine - 1 No ., and Single stage 
| reciprocating air compressor list rig -- 1 No . to Mechanical 
Engineering Department of Government Polytechnic 
College , Meenangadi. The tenders should be superscribed 
as A4 /471/ 2010 Supply of Equipments to Mechanical 
Department. 

Cost of tender form — Rs. 1,020 . 

Last date and time of sale of tenders — 21- 8 -2010 , 
11 am. 


Last date and time of sale of tenders — 21 -8 -2010 , 
11 a. m . 


| Due date and time of tender -- 21- 8 - 2010, 1 p . m . 


Date and time of opening of tender — 21-8 - 2010, 3 p .m . 

The tender form may be had from the office of the 
undersigned officer during the working hours . The 
tenders should be accompanied with 1 % of the E .M .D . 
of total cost and an agreement in Kerala Stamp Paper 
worth Rs. 100 . The late and incomplete tenders will not 
be accepted . The detailed list of the items may be had 
along with the tender forms. Those who wished to 
have the tenders through Registered Post they should 
send M .O . of Rs. 36 to the undersigned . 


Due date and time of tender - - 21 - 8- 2010 , 1 p . m . 
Date and time of opening of tender - 21 - 8 - 2010 , 3 p . m . 

The tender form may be had from the office of the 
undersigned officer during the working hours. The tenders 
should be accompanied with 1 % of the E .M .D . of the 
total cost and an agreement in Kerala Stamp Paper worth 
Rs. 100 . The late and incomplete tenders will not be 
accepted . The detailed list of the items may be had 
along with the tender forms. Those who wished to 
have the tenders through Registered Post they should 
send M .O . of Rs. 36 to the undersigned . 

മീനങ്ങാടി ഗവ. പോളിടെക്നിക് കോളേജിലേക്ക് 
താഴെ പറയുന്ന സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്ക് 
മുദ്രവച്ച കവറിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . കവറിന് 
പുറത്ത് മെക്കാനിക്കൽ വിഭാഗത്തിലേക്കുള്ള ഉപകരണങ്ങൾ 
എന്ന തലവാചകം പ്രത്യേകം രേഖപ്പെടുത്തേണ്ടതാണ്. 


മീന ങ്ങാടി ഗവ. പോളി ടെ ക്നിക് കോളേ ജി ലേക്ക് 
താഴെ പറയുന്ന സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്ക് 
മുദ്രവച്ച കവറിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . കവറിന് 
പുറത്ത് സിവിൽ വിഭാഗത്തിലേക്കുള്ള ഉപകരണങ്ങൾ എന്ന 
തലവാചകം പ്രത്യേകം രേഖപ്പെടുത്തേണ്ടതാണ്. 


ഇനവിവരം 


ഇനവിവരം 

1. പെട്രോൾ എഞ്ചിൻ ടെസ്റ്റ് റിഗ് - 4 എണ്ണം 
വികാട്സ് അപ്പാരറ്റസ് - 2 എണ്ണം 

ട്രോക്ക് വെർട്ടിക്കൽ 4 സിലിണ്ടർ 
തിയോഡോലൈറ്റും അനുബന്ധ 

പെട്രോൾ എഞ്ചിൻ 

-- - 1 എണ്ണം 

വാൽവ് ടൈമിംഗ് ടെസ്റ്റ് റിഗ് ഡീസൽ 
ഉപകരണങ്ങളും - 5 എണ്ണം 
എഞ്ചിൻ 

- 1 എണ്ണം 
3. ഡമ്പി ലെവെൽ- 9 - 5 എണ്ണം 

സിങ്കിൾ സ്റ്റേജ് റെസിഡൊക്കേറ്റിംഗ് 
ടെണ്ടർ ഫോറത്തിന്റെ വില - രൂപ 450. 

എയർ കംപ്രസ്സർ ലിസ്റ്റ് റിഗ് - 1 എണ്ണം 
ടെണ്ടർ നൽകുന്ന അവസാന തീയതിയും സമയവും - 

ടെണ്ടർ ഫോറത്തിന്റെ വില - രൂപ 1,020 
21 - 8 - 2010, 11 മണി. 

ടെണ്ടർ നൽകുന്ന അവസാന തീയതിയും സമയവും 

21 - 8 - 2010 , 11 മണി. 
ടെണ്ടർ തുറ ക്കു ന്ന തീയതിയും സമയവും 
21- 8- 2010 , 3 മണി. 

- ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും - 21 - 8 - 2010 , 

- 3 മണി. 
-- ടെണ്ടർ ഫോമു കൾ മീന ങ്ങാടി ഗവൺമെന്റ് 
പോളിടെക്നിക് കോളേജ് ഓഫീസിൽ നിന്നും പ്രവൃത്തി 

ടെണ്ടർ ഫോമു കൾ മീന ങ്ങാടി ഗവൺമെന്റ് 
സമ യ ങ്ങ ളിൽ 450 രൂപ നേരിട്ട് അടച്ചോ 486 രൂപ 

പോളിടെക്നിക് കോളേജ് ഓഫീസിൽ നിന്നും പ്രവൃത്തി 

സമ യ ങ്ങ ളിൽ 1,020 രൂപ നേരിട്ട് അടച്ചോ 1, 056 രൂപ 
മണിയോർഡർ അയച്ചാൽ രജിസ്റ്റേർഡ് തപാലിലോ കൈപ്പറ്റാ 

മണിയോർഡർ അയച്ചാൽ രജിസ്റ്റേർഡ് തപാലിലോ കൈപ്പറ്റാ 
വുന്നതാണ്. ടെണ്ടറിനോടൊപ്പം മൊത്തം സംഖ്യയുടെ 1 % 

വുന്നതാണ്. ടെണ്ടറിനോടൊപ്പം മൊത്തം സംഖ്യയുടെ 1 % 
നിരതദ്രവ്യമായും കേരള ഗവൺമെന്റിന്റെ 100 രൂപ വിലയുള്ള 

നിരതദ്രവ്യമായും കേരള ഗവൺമെന്റിന്റെ 100 രൂപ വിലയുള്ള 
മുദ ര ത ത്തിൽ എഗ്രിമെന്റും സമർപ്പി ക്കേ ണ്ട താ ണ് . 

മുദ്രപ്പത്രത്തിൽ എഗ്രിമെന്റും സമർപ്പിക്കേണ്ടതാണ്. അപൂർണ്ണവും 
അപൂർണ്ണവും വൈകിക്കിട്ടുന്നതുമായ ടെണ്ടറുകൾ യാതൊരു 

വൈകിക്കിട്ടുന്നതുമായ ടെണ്ടടറുകൾ യാതൊരു കാരണവശാലും 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. ഇനങ്ങളെക്കുറിച്ചുള്ള സ്വീകരിക്കുന്നതല്ല . ഇനങ്ങളെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ 
വിശദവിവരങ്ങൾ ടെണ്ടർ ഫോമിനോടൊപ്പം നൽകുന്നതാണ്. ടെണ്ടർ ഫോമിനോടൊപ്പം നൽകുന്നതാണ്. 


Sealed tenders are invited from reputed firms for the 
supply of Machinery to General Workshop of Government 
Polytechnic College , Meenangadi. The tenders should be 
superscribed as A4/471/2010 supply of Equipments to 
General Workshop . 

LIST OF ITEMS 
1. Slotting Machine — 1 No . 

2 . Bench Grinding Machine — 1 No . 
Cost of tender form - Rs. 450 . 

Last date and time of sale of tenders — 21-8 -2010 , 
11 a . m . 

- Due date and time of receipt of tender - 21 - 8- 2010 , 
1 p . m . 

Date and time of opening of tender - 21-8-2010 , 3 p. m . 

The tender form may be had from the office of the 
undersigned officer during the working hours. The 
tenders should be accompanied with 1 % of the E . M . D . 
of total cost and an agreement in Kerala Stamp Paper 
worth Rs. 100 . The late and incomplete tenders will not 
be accepted . The detailed list of the items may be had 
alongwith the tender forms. Those who wished to have 
the tenders through Registered Post they should send 
M . O . of Rs. 36 to the undersigned . 

മീന ങ്ങാടി ഗവ : പോളി ടെക്നിക് കോളേ ജി ലേക്ക് 
താഴെ പറയുന്ന ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്ക് 
മുദ്രവച്ച കവറിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . കവറിന് 
പുറത്ത് ജനറൽ വിഭാഗത്തിലേക്കുള്ള ഉപകരണങ്ങൾ എന്ന 
തലവാചകം പ്രത്യേകം രേഖപ്പെടുത്തേണ്ടതാണ്. 

ഇനവിവരം 
1. ളോട്ടിംഗ് മെഷീൻ - 1 എണ്ണം 
- 2. ബെഞ്ച് ട്രൈന്റിംഗ് മെഷീൻ - 1 എണ്ണം 
ടെണ്ടർ ഫോമിന്റെ വില രൂപ 450. 

ടെണ്ടർ നൽകുന്ന അവസാന തീയതിയും സമയവും - 
21- 8 - 2010 , 11 മണി. 

ടെണ്ടർ ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 21- 8 - 2010 , 1 മണി. 

ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും 21- 8 - 2010, 
3 മണി. 

ടെണ്ടർ ഫോമു കൾ മീന ങ്ങാടി ഗവൺമെന്റ് 
പോളിടെക്നിക് കോളേജ് ഓഫീസിൽ നിന്നും പ്രവൃത്തി 
സമ യ ങ്ങ ളിൽ 450 രൂപ നേരിട്ട് അടച്ചോ 486 രൂ പ് 
മണിയോർഡർ അയച്ചാൽ രജിസ്റ്റേർഡ് തപാലിലോ കൈപ്പറ്റാ 
വുന്നതാണ്. ടെണ്ടറിനോടൊപ്പം മൊത്തം സംഖ്യയുടെ 1 % 
നിരതദ്രവ്യമായും കേരള ഗവൺമെന്റിന്റെ 100 രൂപ വിലയുള്ള 
മുദ്രപ്പത്രത്തിൽ എഗ്രിമെന്റും സമർപ്പിക്കേണ്ടതാണ്. അപൂർണ്ണവും 
വൈകിക്കിട്ടുന്നതുമായ ടെണ്ടറുകൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല. ഇനങ്ങളെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ 
ടെണ്ടർ ഫോമിനോടൊപ്പം നൽകുന്നതാണ്. 


SHORT TENDER NOTICE 
No. D1-1811 /2010 . 

20th July 2010 . 
Sealed tenders are invited for the items for Software 
Lab to Government Engineering College , Wayanad , 
Mananthavady. 

The tenders should be superscribed the tender 
No. D1- 1811/ 10 due on 5 -10-2010 at 2 p.m . and addressed 
to the Principal, Government Engineering College , 
Wayanad . Late tenders will not be accepted. The tenders 
will be opened at 3 .30 p .m . on 5 - 10 - 2010 in the presence of 
such of the tenderers or their authorized representatives 
who may be present at that time. 

Intending tenderers may on application to the 
Principal, Government Engineering College , Wayanad 
obtain the requisite tender forms on which tenders should 
be submitted . Application for the tender form should be 
accompanied by a cash remittance of Rs. 1,664 which is 
the price fixed for a form / set of form and which is not 
refundable under any circumstances. Those who need the 
tender form by the post should send M . O . Rs. 1,694 to 
The Principal, Government Engineering College, Wayanad. 
The tender forms are not transferable . Sale of tender 
forms will be closed at 3 p .m . on 4 -10 -2010 . D . D ./Cheque/ 
Postage Stamps, etc. will not be accepted towards the 
cost of the tender forms nor will forms be sent by V.P.P. 
Duplicate tender forms, if required will be issued at 
Rs . 900 per copy. 

- വയനാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ 
കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ലാബിലേക്ക്ആവശ്യമായ ഉപകരണ 
ങ്ങൾ വിതരണം ചെയ്യുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

- ദർഘാസുകൾ പ്രിൻസിപ്പാൾ, ഗവൺമെന്റ്എഞ്ചിനീയറിംഗ് 
കോളേജ്, വയനാട്, മാനന്തവാടി എന്ന വിലാസത്തിൽ അയച്ചു 
തരേണ്ടതും കവറിന് പുറത്ത് ദർഘാസ് നമ്പർ ഡി1/1811 / 10 
എന്ന് രേഖപ്പെടുത്തേണ്ടതുമാണ്. 

- ദർഘാസ് ഫോറങ്ങൾ ആവശ്യമുള്ളവർക്ക് ഗവൺമെന്റ് 
എഞ്ചിനീയറിംഗ് കോളേജ് ഓഫീസിൽ നിന്നും നേരിട്ട് 1, 664 
രൂപയ്ക്കും തപാലിൽ വേണ്ടവർക്ക് 1,694 രൂപയ്ക്കും ലഭിക്കുന്ന 
താണ്. ദർഘാസുകൾ ലഭിക്കേണ്ടഅവസാന തീയതി 5 - 10 - 2010 , 
2 മണി ആകുന്നു . വൈകി കിട്ടുന്ന ദർഘാസുകൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. ദർഘാസ് ഫോറങ്ങൾ 

കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല . ദർഘാസ് ഫോറത്തിന്റെ വില 
യാതൊരു കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല. ആവശ്യ 

മെങ്കിൽ ദർഘാസുകൾ റദുചെയ്യാനുള്ള അധികാരം പ്രിൻസിപ്പാ 
ളിൽ നിക്ഷിപ്തമാണ്. ദർഘാസുകൾ 5- 10 -2010 , 3.30- ന് ഹാജരാ 
യിട്ടുള്ളവരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കുന്നതാണ്. 
ദർഘാസ് ഫോറങ്ങൾ 4 -10 - 2010 , 3 മണിവരെഓഫീസ് വേളയിൽ 
ലഭ്യമാണ്. ദർഘാസ് ഫോറത്തിന്റെ വില ഡി . ഡി., ചെക്ക്, പോസ്റ്റൽ 
ഓർഡർ തുടങ്ങിയ രൂപത്തിൽ സ്വീകരിക്കുന്നതല്ല . ഇനങ്ങളെ 
പറ്റിയുള്ള വിശദവിവരങ്ങൾ ദർഘാസിനൊപ്പം ലഭിക്കുന്നതാണ്. 
ഡ്യൂപ്ലിക്കേറ്റ്ദർഘാസ് ഫോറങ്ങൾ 900 രൂപയ്ക്ക് ലഭ്യമാണ്. 


Government Polytechnic College, 
Meenangadi. 


(Sd.) 
Principal. 


Government Engineering College , 
Mananthavady. 


| (Sd .) 
Principal. 


SHORT TENDER NOTICES 


ഫോറങ്ങൾ ലഭിക്കുന്നതാണ്. തനിപ്പകർപ്പ് ആവശ്യമുള്ളവർ 
624 രൂപ ( നികുതിയടക്കം) അടച്ച് കൈപ്പറ്റാവുന്നതാണ്. 
ദർഘാസ് ഫോറത്തിന്റെ വില ചെക്ക്/ ഡി . ഡി ./ പോസ്റ്റേജ് 
സ്റ്റാമ്പ്/ ഐ . പി . ഒ . എന്നിവ മുഖേന അട യ്ക്കാ വു ന്ന തില്ല . 
വി . പി . പി. അനുവദനീയമല്ല . ദർഘാസ് ഫോറങ്ങൾ 2- 9- 2010 - ന് 
ഉച്ചയ്ക്ക് 3 മണിവരെ പണമടച്ച് കൈപ്പറ്റാവുന്നതാണ്. 


- ദർഘാസ് ഫോറങ്ങൾ തപാൽ മാർഗ്ഗം ആവശ്യമുള്ളവർ 
തപാൽ ചാർജ്ജായി 27 രൂപ അധികമായി അടയ്ക്കേണ്ടതാണ്. 

LIST OF ITEMS 


SI. 


Name of Items with 
Specification 

(2) 


Quantity 
| Nos. 


No . 


- (1) 


1 


Conference Table 
Size : 10 x 3 (Oval shape) 
Top frame size : 3 " x 11/4 " 
Leg size 

: 5 /2 " x 5 /2 " 
Bracket size 

: 1 /4" x 1 / 4 " 
Inner frame 

: 3:/4 " x 1 " 
3 legged with Asian Melamine Mat finish 
polished, clear heart wood of forest teak . 
12mm cooling glass with beveled edge . 


60 


(1 ) 
No. D3 -2310/2010. 

9th July 2010 . 
Sealed tenders are invited for the supply of 
Conference Table , Office Chair and Revolving chair etc . for 
the use of H . O . D . s, Office of Government College of 
Engineering, Kannur. 

Approximate Cost — Rs. 5,70, 000 . 
EMD - 1 % of quoted rate. 

The tenders should be superscribed as 
No . D3 - 2310/2010 and addressed to the Principal, 
Government College of Engineering , P. O . Parassinikadavu , 
Kannur- 670 563 . Last date for receipt of tender is 
on 2 - 9 - 2010 at 4 p . m . and the tender will be opened at 
11 a . m . on 3 - 9 - 2010 in the presence of such of the 
tenderers or their authorized representatives who may be 
present at that time. Late tenders will not be accepted . 

Intending tenderers may on application to the 
Principal, Government College of Engineering , P. 0 . 
Parassinikadavu , Kannur-670 563 obtain the requisite 
tender forms on which tenders should be submitted . 
Application for the tender forms should be accompanied 
by a cash remittance of Rs. 1,248 ( including taxes AST or 
ST), which is the price fixed for a form /set of forms and 
which is not refundable under any circumstances. The 
tender forms are not transferable . Sale of tender forms will 
be closed at 3 p . m . on 2 - 9 - 2010 . Cheques, Postage 
Stamps, D . D ., IPO etc . will not be accepted towards the 
cost of the tender forms, nor will the forms be sent as 
per V . P .P . Duplicate tender forms, if required will be 
issued at Rs. 624 ( inclusive taxes AST or ST ) per copy. 

Those who want tender form by post should sent an 
additional amount of Rs. 27 towards the postal charge. 

- കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളജിലെ വിവിധ 
ഡിപ്പാർട്ട്മെന്റ് മേധാവികളുടെ ഓഫീസിലേക്കാവശ്യമായ 
കോൺഫറൻസ് ടേബിൾ, ഓഫീസ് ചെയറുകൾ, റിവോൾവിംഗ് 
ചെയറുകൾ മുതലായവ വിതരണം ചെയ്യുന്നതിന് മുദ്രണം 
ചെയ്ത ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

മുദ്രണം ചെയ്ത ദർഘാ സു കൾ പിൻ സി പ്പാൾ, 
ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളജ്, കണ്ണൂർ-670 563 എന്ന 
വിലാസത്തിൽ 2- 9- 2010 - ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പായി 
ലഭിക്കേണ്ടതാണ്. നിശ്ചിത സമയത്തിനും തീയതിക്കുമകം 
ലഭിക്കുന്ന മുദ്രണം ചെയ്ത് ദർഘാസുകൾ 3 - 9 - 2010 - ന് 
രാവിലെ 11 മണിക്ക് ഹാജരായിട്ടുള്ള അംഗീകൃത പ്രതിനിധി 
കളുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

ഉദ്ദേശ അടങ്കൽ തുക 5,70 ,000 രൂപ. 
നിരതദ്രവ്യം - ക്വാട്ട് ചെയ്യുന്ന തുകയുടെ 1 %. 

ദർഘാസ് ഫോറ ങ്ങ ൾ ആവ ശ്യ മുള്ള വ്യക്തികൾ| 
സ്ഥാപനങ്ങൾ പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് 

കോളജ്, കണ്ണൂർ- 670 563 എന്ന വിലാസത്തിൽ 1,248 രൂപ 
( നികു തി യടക്കം) രൂപ അടച്ച് അപേക്ഷിച്ചാൽ ദർഘാസ് 


Office Chair (Standard Size) - 
Leg size 

: 2 " x 2 " 
Back frame 

: 11/4 " x 11/ 4 " 


All clear Teak heart wood with back and 
seat cushion . PU foam furnishing with 
Jacquard Cloth . Asian Melamine Mat 
polished with suitable arm rest of teak 
wood. 


3 


Revolving Chair (High Back ) 
Hydraulically operated , Revolving and 
Tilting Branded product with metal base 
PU molded foam cushion . PU leather 
finish upholstery and Head rest. 

(2 ) 
- No. C1 - 3240/ 2010 . 

30th July 2010. 
Sealed tenders are invited for the supply of 
Printing and Publishing of students magazine 2009-10 to 
Government College of Engineering , Kannur. 

The tenders should be superscribed , as 
No. C1- 3240 / 2010 and addressed to the Principal, 
Government College of Engineering, P. O . Parassinikadavu , 
Kannur -670 563. Last date for receipt of tender is 
on 30 -8 -2010 at 4 p. m . and the tenders will be opened at 
11 a . m . on 31 -8 - 2010 in the presence of such of the 
tenderers or their authorized representatives who may be 
present at that time. Late tenders will not be accepted . 


43 . 


DETAILS OF WORK 


88 pages 
12 pages 
12 pages 


1. Black and White Ordinary (Film Print) 
2. Black and White Art Paper ( Film Print) 
- 3. Multi Colour art Paper (Film Print) 
4. Cover Thick Card Lamination Paper 
size - D 1/4 

Total Copies — 1200 
(One thousand and two hundred only ) 


Government Engineering College, 
Kannur. 


(Sd.) 
Principal. 


SHORT TENDER NOTICES 


(1 ) 
[ No . 1/ 2010 -11/ CEC) 


Approximate Cost — Rs. 72, 000 . 
EMD — 1% of quoted rate. 

Intending tenderers may on application to the 
Principal , Government College of Engineering, P . 0 . 
Parassinikadavu , Kannur -670 563 obtain the requisite 
tender forms on which tenders should be submitted . 
Application for the tender forms should be accompanied 
by a cash remittance of Rs. 416 ( including all taxes AST 
or ST), which is the price fixed for a form /set of forms and 
which is not refundable under any circumstances. The 
tender forms are not transferable. Sale of tender forms will 
be closed at 3 p . m . on 30 -8 - 2010 . Cheques , Postage 
Stamps, D .D ., IPO etc . will not be accepted towards the 
cost of the tender forms, nor will the forms be sent as 
per V. P.P. Duplicate tender forms, if required will be 
issued at Rs. 208 ( inclusive all taxes ) AST or ST per 
copy. 

Those who want tender form by post should sent an 
additional amount of Rs. 27 towards the postal charge . 

Tender form will be available only after the matter is 
published in the dailies . 

കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ 
അക്കാ ദ മിക്ക് വിഭാ ഗ ത്തിലേക്കാവ ശ്യ മായ സ്റ്റുഡൻ സ് 
മാഗസിൻ അച്ചടിച്ച് വിതരണം ചെയ്യുന്നതിന് മുദ്രണം ചെയ്ത 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

മുദ്രണം ചെയ്ത ദർഘാ സു കൾ പിൻ സി പ്പാൾ, 
ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, കണ്ണൂർ- 670 563 എന്ന 
വിലാസത്തിൽ 30- 8-2010 - ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പായി 
ലഭിക്കേണ്ടതാണ്. നിശ്ചിത സമയത്തിനും തീയ്യതിക്കുമകം 
ലഭിക്കുന്ന മുദ്രണം ചെയ്ത ദർഘാസുകൾ 31 - 8 - 2010 - ന് 
രാവിലെ 11 മണിക്ക് ഹാജരായിട്ടുള്ള അംഗീകൃത പ്രതിനിധി 
കളുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 
- ഏകദേശ അടങ്കൽ തുക - 72,000 രൂപ. 
നിരതദ്രവ്യം - ക്വാട്ട് ചെയ്യുന്ന തുകയുടെ 1 %. 

ദ ർ ഘാ സ് ഫോറ ങ്ങ ൾ ആ വ ശ്യ മുള്ളവ്യക്തി കൾ 
സ്ഥാപനങ്ങൾ പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് 
കോളേജ്, കണ്ണൂർ- 670 563 എന്ന വിലാസത്തിൽ 416 ( നികുതി 
യടക്കം) രൂപ അടച്ച് അപേക്ഷിച്ചാൽ ദർഘാസ് ഫോറങ്ങൾ 
ലഭിക്കുന്നതാണ്. തനിപകർപ്പ് ആവശ്യമുള്ളവർ രൂപ 208 
( നികുതിയടക്കം) അടച്ച് കൈപ്പറ്റാവുന്നതാണ്. ദർഘാസ് 
ഫോറത്തിന്റെ വില ചെക്ക്/ ഡി. ഡി / പോസ്റ്റേജ് സ്റ്റാമ്പ്/ 
ഐ . പി. ഒ. എന്നിവ മുഖേന അടയ്ക്കാവുന്നതല്ല . വി. പി. 
പി . അനുവദനീയമല്ല. ദർഘാസ് ഫോറങ്ങൾ 30 - 8 - 2010 - ന് 
ഉച്ചയ്ക്ക് 3 മണിവരെ പണമടച്ച് കൈപ്പറ്റാവുന്നതാണ്. 

ദർഘാസ് ഫോറങ്ങൾ തപാൽ മാർഗ്ഗം ആവശ്യമുള്ളവർ 
തപാൽ ചാർജ്ജായി 27 രൂപ അധികമായി അടയ്ക്കേണ്ടതാണ്. 

- ദർഘാസ് ഫോറം പ്രതത്തിൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷം 
മാത്രമേ വിതരണം ചെയ്യുകയുള്ളു. 


No, CEC -2208 /2010 . 

- 17th July 2010 . 
Sealed tenders are invited for the supply of Personal 
Computer to Govt. Polytechnic College , Kannur. 

Quantity — Maximum for One Lakh Rupees. 
Cost of tender form - Rs. 400 + VAT. 

Last date and time of issue of tender - 7- 9 - 2010 , 
11 a. m .. 

Last date and time of receipt of tender - 8 - 9- 2010 , 
2 p . m . 

| Date and time of opening of tender - 8 -9 - 2010 , 
3 p . m . 

The tenders should be superscribed as the “ Tender 
for supply of Computers for Office under Continuing 
Education Cell” and addressed to the Principal , 
Government Polytechnic College , Kannur -670 007 so as to 
reach the same on or before the last date fixed for the 
purpose. Late tenders will not be accepted . Tenders will 
be opened in the presence of the tenderers or their 
representatives who may be present at that time. 


Intending tenderers may on application to the 
undersigned obtain the requisite tender form (with list of 
item and specification etc .). The tender form can be 
obtained from the office @ Rs. 1,500 + VAT 12 .5 % each in 
cash and @ Rs. 750 + VAT 12 .5 % each for duplicate copy 
of tender between 9 a. m . and 3 p.m . on any working 
day . The tender form will be obtained through post by 
sending money order of Rs. 50 extra . 


The tenderer should send along with his tender form , 
an agreement executed and signed in Kerala Stamp Paper 
worth Rs. 50 and 1 % EMD of the total cost of articles 
tendered . Tender without agreement, EMD . etc . will be 
rejected . Cheques , Drafts, Postal Stamps etc . will not be 
accepted as tender cost. If Kerala Stamp Paper required . 


44 


sent Rs. 75 by Money Order to the addressee . More 
details can be got from this office in working hours . 
Demand Drafts , if any taken at State Bank of Travancore , 
Thottada , Evening Branch , Kannur. 


(No. 02 /2010 -11/ CEC) 


More details on specifications of above materials 
can be had from the office . 


No. CEC- 2209 / 2010 . 

19th July 2010 . 
Sealed tenders are invited for the supply of Personal 
Computer to Various Department under Continuing 
Education Cell to Government Polytechnic College, 
Kannur. 


കണ്ണൂർ ഗവ . പോളിടെക്നിക് കോളേജിൽ കണ്ടിന്യൂയിംഗ് 
എഡ്യൂക്കേഷൻ സെൽ വിഭാഗത്തിനുകീഴിൽ പോളിടെക്നിക്ക് 
കോളേജ് ഓഫീസിലേക്ക് ആവശ്യമായ പേസണൽ കമ്പ്യൂട്ടർ 
വിതരണം ചെയ്യുന്നതിന് മുദ്രവെച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + 4 % വാറ്റ്. 


എണ്ണം പരമാവധി ഒരുലക്ഷം രൂപയ്ക്ക്. 

ദർ ഘാസ് കൊടുക്കുന്ന അവസാന തീയതിയും 
സമയവും - 7 - 9 - 2010 , രാവിലെ 11 മണി. 

- ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും- 8- 9-2010 ഉച്ചയ്ക്ക് 2 മണി. 
- ദർഘാസ് തുറക്കുന്ന തീയ്യതിയും സമയവും - 8 -9 -2010 
വൈകുന്നേരം 3 മണി. 

ദർഘാസിന് പുറത്ത് “കണ്ടിന്യൂയിംഗ് എഡ്യൂക്കേഷൻ 
സെൽ വിഭാഗത്തിലേക്ക് ഉപകരണങ്ങൾ നല്കുന്നതിനുള്ള 
ദർഘാസ് എന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. ദർഘാസ് 
പ്രിൻസിപ്പാൾ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ്, കണ്ണൂർ 
പി . ഒ ., തോട്ടട - 670 007, കണ്ണൂർ ജില്ല എന്ന വിലാസത്തിൽ 
നിശ്ചിത തീയതിക്കകം എത്തിക്കേണ്ടതാണ്. വൈകി ലഭിക്കുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ നിശ്ചിത 
സമയത്ത് ഹാജരായിരിക്കുന്ന കരാറുകാരുടെയോ അവർ 
ചുമതലപ്പെടുത്തിയിരിക്കുന്ന പ്രതിനിധികളുടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 
- ദർഘാസ് ഫോറം മുകളിൽ കാണിച്ചിരിക്കുന്ന നിരക്ക് 
പ്രകാരവും ഡ്യൂപ്ലിക്കേറ്റ് ഫോറം 200 രൂപയോടൊപ്പം വിൽപ്പന 
നികുതിയും ചേർത്ത് അടച്ചാൽ പോളിടെക്നിക് ഓഫീസിൽ 
നിന്ന് എല്ലാ പ്രവൃത്തിദിനങ്ങളിലും രാവിലെ 9 മണിക്കും 
ഉച്ചയ്ക്ക് 3 മണിക്കുമിടയിൽ ലഭിക്കുന്നതാണ്. ഫോറം തപാൽവഴി 
ആവശ്യമുള്ളവർ മേൽപ്പറഞ്ഞ നിരക്കിൽ കൂടുതലായി 50 രൂപ 
മണിയോർഡർ അയച്ചുതരേണ്ടതാണ്. ചെക്ക്, ഡ്രാഫ്റ്റ്, തപാൽ 
സ്റ്റാമ്പ് മുതലായവ ഫോറത്തിന്റെ വിലയായി 
സ്വീകരിക്കുന്നതല്ല . വാങ്ങിയ ഫോറത്തിന്റെ വില പിന്നീട് 
തിരിച്ചു നല്കുന്നതുമല്ല . ഫോറം വാങ്ങിയയാളിന്റെ പേരിൽ 
തന്നെ ദർഘാസ് സമർപ്പിക്കേണ്ടതുമാണ്. 

ദർ ഘാസ് വ്യവസ്ഥയനുസരിച്ച് ദർഘാസ് 
ഫോറത്തോടൊപ്പം 50 രൂപയുടെ കേരള മുദ്രപത്രത്തിലുള്ള 
നിശ്ചിത മാതൃകയിലുള്ള ഒരു ഉടമ്പടിയും സാധന 
സാമഗ്രികളുടെ മൊത്തം വിലയുടെ ഒരു ശതമാനം 
നിരതദിവ്യമായും സമർപ്പിക്കേണ്ടതാണ്. അല്ലാത്ത വ 
നിരസിക്കുന്നതാണ്. ദർഘാസുകാരൻ 75 രൂപ മണിയോർഡർ 
സഹിതം ആവശ്യപ്പെട്ടാൽ കേരള മുദ്രപ്പത്രം തപാൽ വഴി 
ലഭ്യമാക്കുന്നതാണ്. ഡിമാന്റ് ഡ്രാഫ്റ്റുകളും മറ്റും സ്റ്റേറ്റ് ബാങ്ക് 
ഓഫ് ട്രാവൻകൂറിന്റെ തോട്ടട (കണ്ണൂർ) ശാഖയിലേക്കെടുക്കുക. 

സാധനങ്ങളെയും ദർഘാസിനെയും സംബന്ധിച്ച കൂടുതൽ 
വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക. 


Quantity — Maximum for One Lakh Rupees 

Cost of tender form - Rs. 400 + VAT 4 %. 

Last date and time of issue of tender - 9 - 9 -2010 , 
11 a . m . 

Last date and time of receipt of tender — 10 - 9 - 2010 , 
| 2 p . m . 

Last date and time of opening of tender 
10 - 9- 2010, 3 p. m . 

Tender should be superscripted as the “ Tender 
for the Supply of Computers for Various Departments 
under Continuing Education Cell” and addressed to the 
Principal, Government Polytechnic College , Kannur-670 007 , 
so as to reach the same on or before the last date fixed 
for the purpose. Late tenders will not be accepted . 
Tenders will be opened in the presence of the tenderers 
or their representatives who may be present at the time. 

Intending tenderers may on application to the 
undersigned obtain the requisite tender form (with list of 
item and specification , etc .). The tender form can be 
obtained from the office @ Rs. 1,500 + VAT 12 .5 % each in 
cash and @ Rs. 750 + VAT 12 .5 % each for duplicate copy 
of tender between 9 a.m . and 3 p . m . on any working day. 
The tender form will be obtained through post by 
sending Money Order of Rs. 50 extra . 

The tenderer should send along with his tender form , 
an agreement executed and sighed in Kerala Stamp paper 
worth Rs. 50 and 1 % EMD of the total cost articles 
tendered . Tender without agreement, EMD , etc. will be 
rejected . Cheques , Drafts, Postal Stamps , etc. will not be 
accepted as tender cost. If Kerala Stamp Paper required 
sent Rs. 75 by money order to the addressee . More 
details can be got from this office in working hours. 
Demand Drafts, if any, taken at State Bank of Travancore, 
Thottada, Evening Branch , Kannur. 


More details on Specifications of above materials can 
| be had from the office . 


- കണ്ണൂർ ഗവൺമെന്റ് പോളി ടെക്നിക് കോളേജിൽ 
കണ്ടിന്യൂയിംഗ് എഡ്യൂക്കേഷൻസെൽ വിഭാഗത്തിനുകീഴിൽ 
വിവിധ ബ്രാഞ്ചുകളിലേക്ക് ആവശ്യമായ പേഴ്സണൽ കമ്പ്യൂട്ടർ 
വിത രണം ചെയ്യു ന്ന തി ന് മുദ്രവച്ച ദർഘാ സു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

എണ്ണം പരമാവധി ഒരു ലക്ഷം രൂപയ്ക്ക് 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 400 + വാറ്റ്, 4 %. 


45 


The tenders will be opened at 2 p.m . on the same day in 
the presence of such tenderers or their authorized 
representatives who may present at that time. 


ദർ ഘാസ് കൊടുക്കുന്ന അ വ സാന തീയ തിയും 
സമയവും -- 9 -9 - 2010, രാവിലെ 11 മണി. 

ദർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 10 - 9- 2010, ഉച്ചയ്ക്ക് 2 മണി. 

ദർഘാസ് തുറക്കുന്ന തീയ തിയും സമ യ വും 
10 - 9- 2010, വൈകുന്നേരം 3 മണി. 

ദർഘാസിന് പുറത്ത് “കണ്ടിന്യൂയിംഗ് എഡ്യൂക്കേഷൻ 
സൽവഴി വിവിധ ബാബു ക ളി ലേക്ക് കമ്പ്യൂ ട്ട റു കൾ 
നൽകുന്നതിനുള്ള ദർഘാസ് എന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. 
ദർഘാസ് “ പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് പോളിടെക്നിക്ക് കോളേജ്, 
കണ്ണൂർ, പി . ഒ . തോട്ട ട - 670 007 , കണ്ണൂർ ജില്ല എന്ന 
വിലാസത്തിൽ നിശ്ചിത തീയതിക്കകം എത്തിക്കേണ്ടതാണ്. 
വൈകി ലഭിക്കുന്ന ദർഘാ സു കൾ സ്വീക രി ക്കു ന്ന ത ല്ല . 
ദർഘാസുകൾ നിശ്ചിത സമയത്ത് ഹാജരായിരിക്കുന്ന കരാറുകാ 
രുടെയോ അവർ ചുമതലപ്പെടുത്തിയിരിക്കുന്ന പ്രതിനിധികളു 
ടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

ദർഘാസ് ഫോറം മുകളിൽ കാണിച്ചിരിക്കുന്ന നിരക്ക് 
പ്രകാരവും, ഡ്യൂപ്ലിക്കേറ്റ് ഫോറം 200 രൂപയോടൊപ്പം വിൽപന 
നികുതിയും ചേർത്ത് അടച്ചാൽ പോളിടെക്നിക് ഓഫീസിൽ 
നിന്ന് എല്ലാ പ്രവൃത്തിദിനങ്ങളിലും രാവിലെ 9 മണിക്കും 
ഉച്ചയ്ക്ക് 3 മണിക്കുമിടയിൽ ലഭിക്കുന്നതാണ്. ഫോറം തപാൽ വഴി 
ആവശ്യമുള്ളവർ മേൽപ്പറഞ്ഞ നിരക്കിൽ കൂടുതലായി 50 രൂപ 
മണിയോർഡർ അയച്ചു തരേണ്ടതാണ്. ചെക്ക്, ഡ്രാഫ്റ്റ്, 
തപാൽ സ്റ്റാമ്പ് മുതലായവ ഫോറത്തിന്റെ വിലയായി സ്വീകരി 
ക്കുന്നതല്ല. വാങ്ങിയ ഫോറത്തിന്റെ വില പിന്നീട് തിരിച്ചു 
നൽകുന്നതുമല്ല . ഫോറം വാങ്ങിയ ആളിന്റെ പേരിൽ തന്നെ 
ദർഘാസ് സമർപ്പിക്കേണ്ടതുമാണ്. 

ദർഘാസ് വ്യവസ്ഥയനുസരിച്ച് ദർഘാസ് ഫോറത്തോടൊപ്പം 
50 രൂപയുടെ കേരള മുദ്രപത്രത്തിലുള്ള നിശ്ചിത മാതൃകയിലുള്ള 
ഒരു ഉടമ്പടിയും സാധന സാമഗ്രികളുടെ മൊത്തം വിലയുടെ 
ഒരു ശത മാനം നിര ത ദ വ്യ മായും സമർപ്പിക്കേ ണ്ട താ ണ് . 
അല്ലാത്തവ നിരസിക്കുന്നതാണ്. ദർഘാസുകാരൻ 75 രൂപ 
മണിയോർഡർ സഹിതം ആവശ്യപ്പെട്ടാൽ കേരള മുദ്രപ്പത്രം 
തപാൽവഴി ലഭ്യമാക്കുന്നതാണ്. ഡിമാന്റ് ഡാറ്റുകളും മറ്റും 
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവ ൻകൂ റിന്റെ തോട്ടട ( ക ണ്ണൂർ) 
ശാഖയിലേക്ക് എടുക്കണം. 

സാധനങ്ങളെയും ദർഘാസിനെയും സംബന്ധിച്ച കൂടുതൽ 
വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക. 


Intending tenderers may on application to the 
Principal, Goverment Polytechnic College , Kasaragod , P. O . 
Periye-671 316 , may obtain the requisite tender forms on 
which tenders should be submitted . Application for the 
tender form should be accompanied by a cash remittance 
of Rs. 416 (Rupees four hundred and sixteen only ) which 
is the price fixed for the tender form . The tender forms 
are not transferable. The sale of the tender forms will be 
closed at 3 p .m . on 6 - 9 - 2010 . Cheques, Drafts, Postal 
Orders etc. will not be accepted towards the cost of 
tender forms, nor the forms sent by VPP . Duplicate 
tender forms if required will be issued at a cost of 
Rs. 208 (Rupees two hundred and eight only ) per copy . 

Those who require the tender forms by post have to 
-- send a self addressed, stamp for Rs. 32, envelope of size 

30x12 cm . after remitting the cost of tender form by 
- Money Order. 


Government Polytechnic College, 
Kannur. 


( Sd.) 
Principal. 


No . D -585 /10. 

12th July 2010 . 
Sealed competative tenders are invited for the supply, 
installation and demonstration of Equipments to Electronics 
Department in Government Polytechnic College, Kasaragod . 

The tenders should be superscribed “ Tender 
- No. 3 / 10 - 11 for the supply of Equipments to Electronics 

Department and addressed to the Principal, Government 
Polytechnic College, Kasargod , P. O . Periye-671 316 . The 
last date for receipt of tender is on 8 - 9 -2010 at 11 a.m . 
The tenders will be opened at 2 p.m . on the same day in 
the presence of such tenders or their authorized 
representatives who may present at that time. 

Intending tenderers may on application to the 
Principal, Goverment Polytechnic College , Kasaragod , 
P . O . Periye-671 316 , may obtain the requisite tender 
forms on which tenders should be submitted . Application 
for the tender form should be accompanied by a cash 
remittance of Rs. 416 (Rupees four hundred and sixteen 
only ) which is the price fixed for the tender form . The 
tender forms are not transferable . The sale of the tender 
forms will be closed at 3 p.m . on 7 -9 - 2010 . Cheques, 
Drafts, Postal orders etc . will not be accepted towards the 
cost of tender forms, nor the forms sent by VPP . 
Duplicate tender forms if required will be issued at a cost 
of Rs. 208 (Rupees two hundred and eight only) per copy . 

Those who require the tender forms by post have to 
send a self addressed , stamped for Rs. 32 , envelope of 

size 30 x 12 cm. after remitting the cost of tender form by 
| Money Order. 


SHORT TENDER NOTICES 


( 1 ) 


No. D - 615/10 . 

12th July 2010. 
Sealed competative tenders are invited for the supply, 
installation and demonstration of Equipments to Computer 
Hardware & Networking Lab of Computer Department to 
Government Polytechnic College , Kasaragod . 

The tenders should be superscribed “ Tender 
No. 2 /2010 - 11 for the supply of Equipments to Computer 
Department" and addressed to the Principal, Government 
Polytechnic College, Kasargod , P. O . Periye-671 316 . The 
last date for receipt of tender is on 7 -9 - 2010 at 11 a .m . 


46 


for the tender form should be accompanied by a cash 
remittance of Rs . 520 (Rupees five hundred and twenty 
only ) which is the price fixed for the tender form . The 
tender forms are not transferable . The sale of the tender 
forms will be closed at 3 p . m . on 13 - 9 - 2010 . Cheques, 
Drafts , Postal orders etc. will not be accepted towards the 
cost of tender forms, nor the forms sent by VPP. 
Duplicate tender forms if required will be issued at a cost 
of Rs. 260 (Rupees two hundred and sixty only) per copy. 


Those who require the tender forms by post have to 
send a self addressed stamped for Rs. 32 envelope of size 
30x12 cm . after remitting the cost of tender form by 
Money Order 


Government Polytechnic College, 
Kasaragod, Periye . 


(Sd .) 
Principal. 


No . D -502/2010 (2) 

12th July 2010. 
Sealed Competitive tenders are invited for the supply, 
installation and demonstration of Equipments to 
Mechanical Workshop to Government Polytechnic College , 
Kasaragod . 

The tenders should be superscribed “ Tender 
No. 04/ 2010 - 11 for the supply of Equipments to 
Mechanical Engineering Workshop and addressed to the 
Principal, Government Polytechnic College , Kasaragod , 
P. O . Periye -671 316 . The last date for receipt of tender 
is on 9 - 9 - 2010 at 11 a.m . The tenders will be opened 
at 2 p . m . on the same day in the presence of such 
tenderers or their authorized representatives who may 
present at that time. 

Intending tenderers may on application to the 
Principal, Goverment Polytechnic College , Kasaragod , 
P. O . Periye -671 316 , may obtain the requisite tender 
forms on which tenders should be submitted . Application 
for the tender form should be accompanied by a cash 
remittance of Rs. 312 (Rupees three hundred and twelve 
only) which is the price fixed for the tender form . The 
tender forms are not transferable. The sale of the tender 
forms will be closed at 3 p .m . on 8 - 9 - 2010 . Cheques , 
Drafts , Postal orders etc . will not be accepted towards the 
cost of tender forms, nor the forms sent by VPP . 
Duplicate tender forms if required will be issued at a cost 
of Rs. 156 (Rupees one hundred and fifty six only ) 
per copy. 

Those who require the tender forms by post have to 
send a self addressed stamped for Rs. 32 envelope of size 
30 x 12 cm . after remitting the cost of tender form by 
Money Order 


Water Transport Department 


ലഘു ദർഘാസ് പരസ്യം 


MMIO M11 -4947 / 2010 . 


2010 20001 1. 


സംസ്ഥാന ജലഗതാഗത വകുപ്പിലേക്ക് പെയിന്റിംഗ് 
ഇനങ്ങൾസപ്ലേ ചെയ്യുന്നതിന് മുദ്ര വച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


BörelomŬ MM1d15 / 11/2010 – 11. 


BOSO OD 0 D 


O 


6d 7,64,039. 


MIOOLB01J00 J 7,640. 

BØREJOMŰ GR13000log unempel 728 (700 + 28 29 m . gl. 
Quogos ). 

ദർഘാസ് ഫോറം വിൽപ്പനയുടെ അവസാന തീയതിയും 
MOO01031- 8 - 2010, 1 20ml. 


ദർഘാസ്ലഭിക്കേണ്ടഅവസാന തീയതിയും സമയവും - 
31- 8 - 2010, 3 eml. 


Børelom M000m ml00100 NOW1031-8 -2010 , 
3. 15 2 . 


No . D -502 /2010. 

12th July 2010 . 
Sealed competitive tenders are invited for the supply, 
installation and deomonstration of Equipments to 
Mechanical Department to Government Polytechnic College, 
Kasaragod . 

The tenders should be superscribed “ Tender 
No. 05 / 2010 - 11 for the supply of Equipments to 
Mechanical Department and addressed to the Principal, 
Government polytechnic College, Kasaragod, P . O . 
Periye -671 316 . The last date for receipt of tender is on 
14 -9 -2010 at 11 a.m . The tenders will be opened at 2 p .m . 
on the same day in the presence of such tenderers or 
their authorized representatives who may present at that 
time. 

Intending tenderers may on application to the 
Principal, Goverment Polytechnic College Kasaragod , 
P . O . Periye -671 316 , may obtain the requisite tender 
forms on which tenders should be submitted . Application 


ദർഘാസിനൊപ്പം 100 രൂപ മുദ്രപ്പത്രത്തിൽ ഒരു ഉടമ്പടി 
കൂടി സമർപ്പിക്കേണ്ടതാണ്. മാതൃക ടെണ്ടർ ഫോമിനൊപ്പം 
ലഭിക്കും. ദർഘാസ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ്രവർത്തി 
ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി വരെ ഈ ഓഫീസിൽ 
elsjoom . oseccomo mMUS : 0477 2252015 . BOUCOJO , 
ടുന്ന സാമ്പിളുകൾ ഹാജരാക്കേണ്ടതാണ്. 


സംസ്ഥാന ജലഗതാഗത വകുപ്പ് 
woodscOğ , 
6218129 . 


( 632 ) 
WEISSO . 


